സനന്ദര്യലഹരി 


ആദിശങ്കരകൃത 


സനന്ദര്യലഹരി 


പരിഭാഷാ 


Published by 
http:/hinduebooks.blogspot.com 


സരന്ദര്യലഹരി പരിഭാഷാ 


സരന്ദര്യലഹരി പരിഭാഷാ 


ആമുഖം 


സനന്ദര്യത്തിന്റെ അലകള്‍ എന്നാണ്‌ സന്ദര്യലഹരി 
എന്ന സ്നോത്രത്തിന്റെ പേര്‌ അര്‍ഥമാക്കുന്നത്‌. ഇതിലെ 
ആദ്യത്തെ 41 ശ്ലോകങ്ങള്‍ ആനന്ദലഹരി എന്നും പിന്നീ 
ടുള്ള 59 ശ്ലോകങ്ങള്‍ സനന്ദര്യലഹരി എന്നും അറിയ 
പ്പെടുന്നു. ഒരിക്കല്‍ ആദിശങ്കരാചാര്യര്‍ കൈലാസം 
സന്ദര്‍ശിച്ചപ്പോള്‍ അവിടെ ഒരു ചുമരില്‍ കൊത്തിവെച്ച 
തായി അദ്ദേഹം കണ്ടവയാണ്‌ ആദ്യത്തെ ഭാഗമെന്നും 
ബാക്കിയുള്ള ശ്ലോകങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ അദ്ദേഹം 
സ്തോത്രം പൂര്‍ത്തിയാക്കിയെന്നു ഐതിഹ്യ മുണ്ട്‌. 


ദേവിഭക്തരുടെയില്‍ സഹസ്രാബുങ്ങളായി പ്രചാരത്തി 
ലിരിക്കുന്ന ഈ സ്സോത്രത്തിന്‌ സംസ്കൃതത്തില്‍ തന്നെ 
മുപ്പത്തിയാറിലധികം വ്യാഖ്യാനങ്ങളുണ്ട. അവയില്‍ 
ലക്ഷ്മീധരന്റെ വ്യാഖ്യാനമാണ്‌ ഏറ്റവും പ്രശസ്തം. 
മലയാളത്തിലും ഈ സ്സോത്രത്തിന്‌ അനവധി ഗദ്യ, 
പദ്യപരിഭാഷകളും, വ്യാഖ്യാനങ്ങളും നിലവിലുണ്ടെങ്കിലും 
അവയ്ക്കെല്ലാം പകര്‍പ്പവകാശമുള്ളതിനാല്‍ ഇന്‍റര്‍നെറ്റി 
ല്‍ സജന്യമായി ലഭ്യമാക്കാന്‍ അസാദ്ധ്യമായതു 
കൊണ്ടാണ്‌ വിവര്‍ത്തകന്‍ ലളിതമായ ഈ ഗദ്യ 
പരിഭാഷയ്ക്ക്‌ മുതിര്‍ന്നത്‌. 


സരന്ദര്യലഹരി പരിഭാഷാ 


മഹാകവി കുമാരനാശാന്‍ സനന്ദര്യലഹരിയ്ക്ക്‌ രചിച്ച പദ്യ 
പരിഭാഷ സുപ്രസിദ്ധമാണ്‌. വായനക്കാരുടെ സരകര്യത്തി 
നായി അതും ഈ ഇ-ബുക്കിന്റെ അവസാനം ചേര്‍ത്തി ട്ടുണ്ട്‌. 


ഇതു വായിക്കുന്നവരുടെ മനസ്സുകളെ ഈ സ്നോത്രം 
ആനന്ദലഹരിയിലാറാടിക്കട്ടെയെന്ന്‌ പ്രാര്‍ത്ഥിച്ചു കൊണ്ട്‌ 
മലയാളികളായ ദേവീഭക്തന്മാര്‍ക്കായി സമര്‍പ്പിക്കുന്നു. 
പരിഭാഷയിലുള്ള തെറ്റകുറ്റങ്ങള്‍ ഇ-മെയില്‍ വഴി എന്നെ 


% 
അറിയിക്കുവാന്‍ വായനക്കാരോട്‌ അപേക്ഷിക്കുന്നു. 


- വിവര്‍ത്തകന്‍ 


സരന്ദര്യലഹരി പരിഭാഷാ 


ആനന്ദലഹരി 


ശിവഃ ശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും 
ന ചേദേവം ദേവോ ന ഖലു കുശലഃ സുന്ദിതുമപി, 
അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി 
പ്രണന്തും സ്നോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി 1 


ശക്തിയോട്‌ ചേര്‍ന്നിരിക്കുനമ്പോള്‍ മാത്രമാണ്‌ ശിവന്‍ 
സൃഷ്ടി മുതലായ കൃത്യങ്ങള്‍ ചെയ്യുവാന്‍ പ്രാപ്തനാകുന്നുളളൂ. 
അല്ലെങ്കില്‍ ശിവന്‌ അനങ്ങുവാന്‍ പോലും കെല്ല 
ണ്ടാകുകയില്ല. അപ്പോള്‍ എങ്ങനെയാണ്‌ പുണ്യശാലി 
യല്ലാത്ത ഒരാള്‍ക്ക്‌ ബ്രഹ്മാവിഷ്തമഹേശ്വരന്മാരാല്‍ 
പൂജിതയായ അവിടുത്തെ (ശക്തിയെ) പ്രണമിക്കുവാനും 
സ്തൃതിക്കുവാനും സാധിക്കുക? 


തനീയാംസം പാംസും തവ ചരണ പംകേരുഹഭവം 
വിരിഞ്ചി: സഞ്ചിന്വന്‍ വിരചയതി ലോകാനവികലം, 
വഹത്യേനം ശൌരിഃ കഥമപി സഹസ്രേണ ശിരസാം 
ഹരഃ സംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്വുലന വിധിം 2 


അവിടുത്തെ പാദപത്മങ്ങളില്‍ നിന്നുള്ള ശകലം 
ധൂളികൊണ്ട്‌ ബ്രഹ്മാവ്‌ ലോകങ്ങളെയെല്ലാം യാതൊരു 
കുറവും കൂടാതെ സൃഷ്ടിക്കുന്നു. അതിനെ വിഷ്സു തന്റെ 
ആയിരം ശിരസ്സുകളാല്‍ വളരെ പണിപ്പെട്ട്‌ ചുമക്കുന്നു. 


9 


സരന്ദര്യലഹരി പരിഭാഷാ 


ഹരനാകട്ടെ അതിനെ ഒന്നു കൂടി ധൂളീകരിച്ച്‌ ഭസ്മമെന്ന 
പോലെ അതിനെ സ്വശരീരത്തില്‍ ധരിക്കുകയും 
ചെയ്യുന്നു. 


അവിദ്യാനാമന്തസ്തിമിര മിഹിര ദ്വീപനഗരീ 
ജഡാനാം ചൈതന്യ സ്റബക മകരന്ദ സ്രുതിത്ധരി, 
ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൌ 
നിമഗ്നാനാം ദംഷ്ടാ മുരരിപു വരാഹസ്യ ഭവതി 3 


അവിടുന്ന്‌ (അഥവാ അവിടുത്തെ പാദപാംസുക്കള്‍) 
അജ്ഞാനികളുടെ ഹൃദയത്തിലെ അന്ധകാരത്തിന്‌ 
ജ്ഞാനസൂര്യനുദിച്ചുനില്‍ക്കുന്ന ദ്വീപനഗരി പോലെയും, 
മൂഡന്മാര്‍ക്ക്‌ ശുദ്ധബുദ്ധിയാകുന്ന പുങ്കലയില്‍ 
നിന്നൊഴുകുന്ന തേനരുവി പോലെയും, ദരിദ്രന്മാര്‍ക്ക്‌ 
ചിന്താമണി (സകലകാമങ്ങളെയും നലുന്ന സ്വര്‍ഗ്ഗീയമായ 
രത്നം) രത്നഹാരം പോലെയും, സംസാരസാഗരത്തില്‍ 
മുങ്ങിത്താഴുന്നവര്‍ക്ക്‌ വരാഹാവതാരം പൂണ്ട വിഷ്ണുവിന്റെ 
തേറ്റ പോലെയുമാകുന്നു. 


ത്വദന്യഃ പാണിഭ്യാമഭമയവരദോ ദൈവതഗണഃ 
ത്വമേകാ നൈവാസി പ്രകടിത വരാഭീത്യഭിനയാ, 
ഭയാത്‌ ത്രാതും ദാതും ഫലമപി ച വാഞ്രാസമധികം 


ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൌ 4. 


സരന്ദര്യലഹരി പരിഭാഷാ 


സകലലോകങ്ങള്‍ക്കും ശരണ്യയായ ദേവി, മറ്റെല്ലാ 
ദേവീദേവന്മാരും സ്വഹസ്തങ്ങളാല്‍ അഭയവരദമുദ്രകള്‍ 
പ്രദര്‍ശിപ്പിക്കുന്നു. അവിടുന്നു മാത്രമാണ്‌ ഇത്തരം 
ചേഷ്ടകളൊന്നും കാണിക്കാതിരിക്കുന്നത്‌. അവിടുത്തെ 
തച്ചേവടികള്‍ തന്നെ സകലരുടെയും ഭീതികളെ 
അകറ്റാനും ആഗ്രഹിച്ചതിലുമധികം വരം നല്ലവാനും 
സാമര്‍ഥ്യമുള്ളവയാണ്‌. 


ഹരിസ്ത്വാമാരാധ്യ പ്രണത ജന സൌഭാഗ്യ ജനനീം 
പൂരാ നാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത്‌, 
സ്മരോഴ്‌പി ത്വാം നത്വാ രതി നയന ലേഹ്യേന വപുഷാ 
മുനീനാമപ്യന്തഃ പ്രഭവതി ഹി മോഹായ മഹതാം 5 


തന്നെ നമിക്കുന്നവര്‍ക്കു സഭാഗ്യമരുളുന്ന അവിടുത്തെ 
ആരാധിച്ചതിന്റെ ഫലമായി വിഷ്ണു നാരീരൂപമെടുത്ത്‌ 
ത്രിപുരാരിയായ ശിവന്റെ മനസ്സിനെയിളക്കി. അവിടുത്തെ 
പ്രണമിച്ചതിന്റെ ഫലമായി, രതീദേവിയുടെ കണ്ണുകള്‍ക്ക്‌ 
ലേഹ്യമായ ഉടലിന്നുടമയായ കാമദേവന്‌ മുനിമാരുടെ 
പോലും മനസ്സില്‍ ശക്തമായ മോഹം ജനിപ്പിക്കുവാന്‍ 
സാധിക്കുന്നു. 


ധനുഃ പൌഷ്ടം മൌര്‍വ്വി മധുകരമയീ പഞ്ചവിശിഖാഃ 
വസന്തഃ സാമന്തോ മലയമരദായോധന രഥഃ, 


സരന്ദര്യലഹരി പരിഭാഷാ 


തഥാപ്യേകഃ സര്‍വ്വം ഹിമഗിരിസുതേ കാമപികൃപാം 
അപാംഗാത്തേ ലബ്ദ്വാ ജഗദിദമനംഗോ വിജയതേ 6 


അല്ലയോ ഹിമഗിരിതനയേ! പുഷ്ഠനിര്‍മ്മിതമായ വില്ലും, 
തേനീച്ചകളെക്കൊണ്ടുള്ള ഞാണും, വെറും അഞ്ചുശരങ്ങളും 
വസന്ത ഉതുവാകുന്ന മിത്രവും, മലയമാരുതനാകുന്ന 
(തെക്കന്‍ കാറ്റ്‌) യുദ്ധരഥവും മാത്രം കൈമുതലായുള്ള 
കാമദേവന്‍ അവിടുത്തെ കൃപാകടാക്ഷം തെല്ലൊന്നു 
സമ്പാദിച്ചതിന്റെ ഫലമായി ഈയുലകത്തെയാകമാനം 
ജയിക്കുന്നു (കീഴടക്കുന്നു). 


ക്വണത്കാഞ്ചീ ദാമാ കരികലഭ കുംഭസ്കന നതാ 
പരിക്ഷീണാ മധ്യേ പരിണത ശരച്ചന്ദ്രവദനാ, 
ധനുൂര്‍ബാണാന്‍ പാശം സൃണിമപി ദധനാ കരതലൈഃ 
പുരസ്താദാസ്താം നഃ പുരമഥിതുരാഹോ പുരുഷികാ 7 


കാഞ്ചീ (അരഞ്ഞാണ്‍) നാദം പൊഴിച്ചും, ഗജമസ്തകം 
പോലെയുള്ള സ്തനങ്ങളുടെ ഭാരം കൊണ്ടു കുനിഞ്ഞും, 
മെലിഞ്ഞുള്ള അരക്കെട്ടോടെയും, ശരത്കാലത്തെ 
പൂര്‍ണ്ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന മുഖത്തോടെയും, 
വില്ലും, ശരവും, പാശവും അങ്കശവും തൃക്കൈകളി 
ലേന്തിയും ത്രിപുരഭഞ്ജകനായ ശിവന്റെ അഭിമാന 
ഭാജനമായ ദേവി എന്റെ മുന്‍പില്‍ എന്നും വിളങ്ങട്ടെ. 


സരന്ദര്യലഹരി പരിഭാഷാ 


സുധാ സിന്ധോര്‍മധ്യേ സുരവിടപി വാടി പരിവ്ൃവതേ 
മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗ്ൃഹേ, 
ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം 
ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരീം 8 


സുധാസാഗരമധ്യത്തില്‍ കല്പവൃക്ഷത്തോപ്പകളാല്‍ 
ചുറ്റപ്പെട്ട രത്തദ്വീപില്‍ കദംബവൃക്ഷങ്ങള്‍ക്കിടയിലുള്ള 
ചിന്താമണിനിര്‍മ്മിതമായ ഹര്‍മ്യത്തില്‍ ശിവാകാരമായ 
(ശ്രീചക്രത്തിലെ ശക്തിത്രികോണത്തിന്റെ ആകൃതി 
യിലുള്ള) മഞ്ചത്തില്‍ പരമശിവനാകുന്ന മെത്തയി 
ലിരിക്കുന്ന ചിദാനന്ദലഹരിയാകുന്ന അവിടുത്തെ 
ധ്യാനിക്കുന്ന വിരളം ചില ധന്യാത്മാക്കള്‍ മാത്രമാണ്‌. 


മഹീം മുലാധാരേ കമപി മണിപുരേ ഹതവഹം 

സ്ഥിതം സ്വാധിഷ്ഠടാനേ ഹദിമരുതമാകാശമുപരി, 
മനോ്‌പി ഭൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം 
സഹസ്രാരേ പദ്മേ സഹ രഹസി പത്യാ വിഹരസേ 9 


മൂലാധാരത്തിലെ ഭരതത്വത്തിനെയും, മണിപൂരത്തിലെ ജല 
തത്വത്തിനെയും, സ്വാധിഷ്ഠാനത്തിലെ അഗ്നിതത്വത്തി 
നെയും, ഹൃദയപത്മത്തിലെ (അനാഹത ചക്രത്തിലെ) 
വായുതത്വത്തിനെയും, അതിനുമുകളിലെ (വിശുദ്ധി ചക്ര 
ത്തിലെ) ആകാശതത്വത്തിനെയും, ഭൂമദ്ധ്യത്തിലെ 
(ആജ്ഞാചക്രത്തിലെ) മനസ്തത്വത്തിനെയും മറി കടന്ന്‌ 


9 


സരന്ദര്യലഹരി പരിഭാഷാ 


അവിടുന്ന്‌ സഹസ്രാരപത്മത്തില്‍ അവിടുത്തെ പതിയായ 
ശിവനുമായി രഹസ്യമായി വിഹരിക്കുകയാണ്‌. 


സുധാധാരാസാരൈശ്വരണയുഗലാന്തര്‍വിഗലിതൈ:ഃ 
പ്രപഞ്ചം സിഞ്ചന്തീ പുനരപി രസാമ്മായമഹസഃ;, 
അവാപ്യ സ്വാം ഭൂമിം ഭജഗനിഭമധ്യഷ്ടവലയം 


സ്വമാത്മാനം കൃത്വാ സ്വപിഷി കുലകുണ്ഡേ കുഹരിണി 10 


സഹസ്രാരപത്മത്തിലിരിക്കുന്ന അവിടുത്തെ തൃപ്പാദ 
ങ്ങളില്‍ നിന്ന്‌ ശക്തമായി ഒഴുകുന്ന അമൃതധാരയാല്‍ 
(സാധകന്റെ) ശരീരത്തെയാകമാനം നനച്ച്‌, വീണ്ടും 
തന്റെ വാസസ്ഥാനമായ മൂലാധാരചക്രത്തില്‍ ചെന്ന്‌ ഒരു 
സര്‍പ്പത്തെപ്പോലെ മൂന്നരചുറ്റായി കുണ്ഡലിനിയായി, ഒരു 
സൂക്ഷ്മദ്വാരമുള്ള കുലകുണ്ഡത്തില്‍ (താമരക്കിഴങ്ങിന്റെ 
ആകൃതിയുള്ള) അവിടുന്ന്‌ നിദ്ര ചെയ്യുന്നു. 


ചതുര്‍ഭിഃ ശ്രീകണ്ടൈഃ ശിവയുവതിഭിഃ പഞ്ചഭിരപി 
പ്രഭിന്നാഭിഃ ശംഭോര്‍നവഭിരപി മുലപ്രകൃതിഭിഃ, 
ചതുശ്വത്വാരിംശദ്‌ വസുദല കലാശ്രത്രിവലയ 
ത്രിരേഖാഭിഃ സാർധം തവ ശരണകോണാഃ പരിണതാഃ 11 


അല്ലയോ മഹാത്രിപുരസുന്ദരി! നാലു ശ്രീഖണ്ഡങ്ങളും 
(ശിവാത്മകങ്ങളായ ചക്രങ്ങളും), അവയില്‍ നിന്നു 
ഭിന്നങ്ങങായ അഞ്ചു ശിവയുവതികളും (ശക്ത്യാത്മക 
ങ്ങളായ ചക്രങ്ങളും) ചേര്‍ന്ന്‌ പ്രകൃതിയുടെ മൂലകാരണമായ 


10 


സരന്ദര്യലഹരി പരിഭാഷാ 


ഒമ്പതു ചക്രങ്ങളില്‍ അഷ്ടദളപത്മവും, ഷോഡശദള 
പത്മവും, മൂന്നു വൃത്തങ്ങളും, ഭൂപുരത്രയവും (മൂന്നു 
രേഖകളും) ചേര്‍ന്ന്‌ നാല്ത്തിനാലു കോണങ്ങ 
ളള്ളതാകുന്നു നിന്തിരുവടിയുടെ നിവാസസ്ഥാനം. 


ത്വദീയം സൌന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും 
കവീന്ദ്രാഃ കല്നന്തേ കഥമപി വിരിഞ്ചിപ്രഭുതയഃ, 

യദാലോകൌത്സുക്യാദമരലലനാ യാന്തി മനസാ 
തപോദഭിര്ദുഷ്ഠാപാമപി ഗിരിശസായുജ്യപദവീം 12 


അല്ലയോ ഹിമഗിരികന്യേ, ബ്രഹ്മാവ്‌ തുടങ്ങിയ 
കവിശ്രേഷ്ഠന്മാര്‍ പോലും അവിടുത്തെ സനന്ദര്യത്തെ 
ഉപമിക്കുവാന്‍ വേറൊരു വസ്തുവിനെയും സങ്കലിക്കുവാന്‍ 
പോലും ശക്തരാകുന്നില്ല. അവിടുത്തെ സനന്ദര്യം 
ദര്‍ശിക്കുവാന്‍ ഇച്ഛിക്കുന്ന അപ്പരസ്ത്രീകള്‍ തപസ്സ്‌ 
കൊണ്ടുപോലും നേടുവാന്‍ കഴിയാത്തതായ ശിവ 
സായൂജ്യപദവി (ശിവനുമായുള്ള താദാത്മ്യം) മനസ്സ്‌ 
കൊണ്ട്‌ നേടുന്നു (ദേവിയുടെ സനന്ദര്യം ശിവനു മാത്രം 
അറിയുവാന്‍ കഴിയുന്നതാകയാല്‍ ആ സരന്ദര്യത്തെ 
അറിയുവാന്‍ അപ്പരസ്തരീകള്‍ക്ക്‌ ശിവനുമായി മനസാ 
താദാത്മ്യം പ്രാപിക്കേണ്ടിവരുന്നു). 


നരം വര്‍ഷീയാംസം നയനവിരസം നര്‍മസു ജഡം 
തവാപാംഗാലോകേ പതിതമനുധാവന്തി ശതശഃ 


11 


സരന്ദര്യലഹരി പരിഭാഷാ 


ഗലദ്വേണിീബന്ധാഃ കുചകലശ-ംവിസ്രസ്ത-സിചയാ 
ഹഠാത്‌ രൂട്യത്കാഞ്ച്യോ വിഗലിത-ദുകൂലാ യുവതയഃ 13 


അല്ലയോ ദേവി! അത്യന്തം വൃദ്ധനും, സനന്ദര്യമില്ലാത്ത 
വനും, രതിക്രീഡ്ാദികളില്‍ അലറിവില്ലാത്തവനുമാണെ 
ങ്കിലും അവിടുത്തെ കടാക്ഷത്തിനു പാത്രമായ പുരുഷനെ 
നൂറുകണക്കിനു യവ്വനയുക്തകളായ സ്ത്രീകള്‍ അഴിഞ്ഞു 
വീഴുന്ന തലമുടിയോടും, ഉയര്‍ന്ന മാറില്‍നിന്നു വഴുതിവീഴ്ു 
ന്ന മേല്‍വസ്ത്രത്തോടും, പെട്ടെന്നു പൊട്ടിത്തെറിക്കുന്ന 
അരപ്പട്ടയോടും, അഴിഞ്ഞുവീഴുന്ന പട്ടുവസ്ത്രത്തോടും കൂടി 
(അവനില്‍ ആകൃഷ്ടരായി സ്വയം മറന്ന്‌) പിന്തുടരുന്നു. 


ക്ഷിതൌ ഷട്പഞ്ചാശദ്‌ ദ്വിസമധിക പഞ്ചാശദുദകേ 
ഹുതാശേ ദ്വാഷഷ്ഠിശ്വതുരധിക പഞ്ചാശദനിലേ, 
ദിവി ദ്വിഃഷട്ത്രിംശന്മനസി ച ചതുഃഷഷ്ടിരിതി യേ 
മയുഖാസ്നേഷാമപ്യൂപരി തവപദാംബൂജയുഗം 14 


ഭൂതത്വത്തോടുകൂടിയ മൂലാധാരത്തില്‍ അന്‍പത്തിയാറും, 
ജലതത്വത്തോടുകൂടിയ മണിപൂരത്തില്‍ അന്‍പത്തിരണ്ടും, 
അഗ്നിതത്വത്തോടുകൂടിയ സ്വാധിഷ്ഠാനത്തില്‍ അറുപത്തി 
രണ്ടും, വായു തത്വത്തോടുകൂടിയ അനാഹതചക്രത്തില്‍ 
അന്‍പത്തിനാലും, ആകാശതത്വത്തോടുകൂടിയ വിശുദ്ധി 
ചക്രത്തില്‍ എഴുപത്തിരണ്ടും, മനസ്തത്വത്തോടുകൂടിയ 
ആജ്ഞാചക്രത്തില്‍ അറുപത്തിനാലും വീതമുള്ള കിരണ 
ങ്ങള്‍ക്കുമുപരിയായി (അതായത്‌ സഹസ്രദളപത്മമാകുന്ന 


12 


സരന്ദര്യലഹരി പരിഭാഷാ 


ബിന്ധുസ്ഥാനത്ത്‌) അവിടുത്തെ പദാബ്ബങ്ങള്‍ പരിലസി 
ക്കുന്നു. 


ശരജേജ്യാത്സാശുദ്ധാം ശശിയുത-ജടാജുടമകുടാം 
വരത്രാസ-ത്രാണ സ്മടിക-ഘുടികാ-പുസ്റകകരാം, 
സകൃന്ന ത്വാ നത്വാ കഥമിവ സതാം സന്നിദധതേ 
മധു-ക്ഷീര-ദ്രാക്ഷാ മധുരിമധുരിണാഃ ഫണിതയഃ 15 


ശരത്ക്കാലത്തെ വെണ്ണിലാവിനൊത്ത ശുഭൂവര്‍ണ്ണത്തോടു 
കൂടിയവളം, ജടാമകുടത്തില്‍ ചന്ദ്രബിംബത്തെചചുടിയവളും, 
വരാഭയമുദ്രകളും, സ്മടികമാലയും, പുസ്തകവും കൈകളില്‍ 
ധരിച്ചവളുമായ നിന്തിരുവടിയെ ഒരിക്കലെങ്കിലും പ്രണമി 
ച്ചവരായ സത്പുരുഷന്മാര്‍ക്ക്‌ തേന്‍, പാല്‍, മുന്തിരി 
എന്നിവയുടെ മാധുര്യത്തിനൊക്കുന്ന മധുരമായ വാക്കുകള്‍ 
സ്വാധീനമാകാതിരിക്കുന്നതെങ്ങനെ? (ദേവിയെ ഒരിക്ക 
ലെങ്കിലും പ്രണമിച്ചയാള്‍ മഹാകവിയായിത്തീരുന്നു എന്ന 
ര്‍ത്ഥം). 


കവീന്ദ്രണാം ചേതഃകമലവന-ബാലാതപ-രുചിം 
ഭജന്തേ യേ സന്തഃ കതിചിദരുണാമേവ ഭവതിം, 

വിരിഞ്ചി-പ്രേയസ്യാസ്മരുണതര-ശ്രയൃംഗാരലഹരീ 
ഗഭീരാഭിര്‍വാഗ്ഭിര്‍വിദധതി സതാം രഞ്ജനമമീ 16 


13 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ദേവി! കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന 
താമരക്കൂട്ടത്തിന്‌ ഉദയസൂര്യന്റെ പ്രഭ പോലെയായവളും 
അരുണയെന്നറിയപ്പെടുന്നവളമായ നിന്തിരുവടിയെ ഭജി 
ക്കുന്ന ഭക്തന്മാര്‍ സരസ്വതീ ദേവിയുടെ താരുണ്യത്തോടു 
കൂടിയ ശുംഗാരപ്രവാഹം പോലെയുള്ള ഗംഭീരങ്ങളായ 
വചസ്സുകളാല്‍ സഹൃദയഹൃദയങ്ങളെ ആഹൂാദിപ്പിക്കുന്നു. 


സവിത്രീഭിര്‍വാചാം ശശിമണി-ശിലാഭംഗ-രുചിഭിഃ 
വശിന്യാദ്യാഭിസ്തവാം സഹ ജനനി സഞ്ചിന്തയതി യഃ, 
സ കര്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ 
വചോഭിര്‍വാഗേവീ-വദനകമലാമോദ-മധുരൈഃ 17 


അല്ലയോ ദേവി! ചന്ദ്രകാന്തമണി പോലെ ധവള വര്‍ണ്ണ 
ത്തോടുകൂടിയവരും, വാക്കുകളെ ജനിപ്പിക്കുന്ന വരുമായ 
വശിന്യാദി ദേവതകളോടൊത്തുള്ള നിന്തിരുവടിയെ 
ധ്യാനിക്കുന്നവന്‍ മഹാകവികളുടെ വാഗ്വിലാസം പോലെ 
ആകര്‍ഷണീയങ്ങളും വാഗ്േവിയുടെ മുഖകമല പരിമളം 
കൊണ്ട്‌ അതിരുചികരങ്ങളുമായ വാക്കുകളെ ക്കൊണ്ട്‌ 
കാവ്യങ്ങള്‍ രചിക്കുന്നവനായിത്തീരുന്നു. 


തനുച്ഛായാഭിസ്നേ തരുണതരണിശ്രീസരണിഭിര്‍ 

ദിവം സര്‍വ്വാമുര്‍വ്വീമരുണിമനിമഗ്നാം സ്മരതി യഃ, 
ഭവന്ത്യസ്യ ത്രസ്യദ്വനഹരിണശാലീനനയനാഃ 
സഹോര്‍വശ്യാ വശ്യാഃ കതി കതി ന ഗീര്‍വ്വാണഗണികാംഃ 18 


14 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ദേവി! ഉദയസൂര്യന്റെ ശോഭ പൂണ്ട അവിടുത്തെ 
ദേഹകാന്തിയാകുന്ന അരുണിമയില്‍ (ചുവന്ന കാന്തി 
യില്‍) മണ്ണം വിണ്ണും (ഭൂമിയും ആകാശവും) പൂര്‍ണ്ണമായി 
മുങ്ങിയതായി യാതൊരുവന്‍ ഭാവന ചെയ്യുന്നുവോ അവന്‌ 
ഭീതിപൂണ്ട വനമാനുകളുടേതുപോലെ ശാലീനമായ നയന 
ങ്ങളുള്ള ഉര്‍വ്വശി തുടങ്ങിയ അസംഖ്യം ദേവസ്ത്രീകള്‍ വശ്യ 
കളായിത്തീരുന്നു. 


മുഖം ബിന്ദും കൃത്വാ കുചയുഗമധസ്തസ്യ തദധോ 
ഹരാര്ധം ധ്യായേദ്യോ ഹരമഹിഷി തേ മന്ചഥകലാം, 
സ സദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതി ലഘു 
ത്രിലോകിീമപ്യാശു ഭൂമയതി രവീന്ദുസ്തനയുഗാം 19 


അല്ലയോ ദേവി! ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്ത്‌ 
(കേന്ദ്രത്തില്‍) മുഖവും (താനാഗ്രഹിക്കുന്ന ഏതെങ്കിലും 
സ്ത്രീയുടേത്‌) അതിന്നടിയില്‍ അവളുടെ സ്തനങ്ങളെയും, 
അതിനുംതാഴെ ഹരാര്‍ദ്ധത്തെയും (അവളുടെ യോനിയെ 
യും), ഈ സ്ഥാനങ്ങളില്‍ അവിടുത്തെ മന്മഥകലയെയും 
യാതൊരുവനാണോ ഭാവന ചെയ്യുന്നത്‌ (തദ്വാരാ ആ 
കാമിനിയുമായി താദാത്മ്യം നേടുന്നത്‌) അവന്‍ ഉടനടി 
തന്നെ ആ സ്ത്രീയെ ഭൂമിപ്പിക്കുന്നുവെന്നത്‌ അത്യന്തം 
നിസ്സാരമാണ്‌. അയാള്‍ സൂര്യചന്ദ്രന്മാരാകുന്ന സ്തനങ്ങളോ 
ടൂകൂടിയ ത്രിലോകി (മൂന്നു ലോകങ്ങള്‍) എന്ന സ്ത്രീയെയും 
കൂടി വളരെ വേഗം തന്നെ ഭൂമിപ്പിക്കുന്നു. 


15 


സരന്ദര്യലഹരി പരിഭാഷാ 


കിരന്തീമംഗേഭ്യഃ കിരണ-നികുരുംബാമൃതരസം 

ഹദി ത്വാമാധത്തേ ഹിമകരശിലാമുര്തിമിവ യഃ, 

സ സര്‍പാണാം ദര്‍പം ശമയതി ശകുന്താധിപ ഇവ 
ജ്വരപ്പഷ്ടാന്‍ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ 20 


അല്ലയോ ദേവി, തന്റെ കാന്തിസമൂഹത്തില്‍ നിന്നുണ്ടായ 
അമൃതരസത്തെ ഓരോ അവയവങ്ങളിലൂുടെയും വര്‍ഷിക്കു 
ന്നവളം, ചന്ദ്രകന്തമണി കൊണ്ട്‌ നിര്‍മ്മിക്കപ്പെട്ട വിഗ്രഹം 
പോലിരിക്കുന്നവളുമായ നിന്തിരുവടിയെ യാതൊരുവന്‍ 
തന്റെ ഹൃദയത്തില്‍ ധ്യാനിക്കുന്നുവോ, അവന്‍ ഗരുഡനെ 
പ്പോലെ സര്‍പ്പങ്ങളുടെ ഗര്‍വ്വ്‌ ശമിപ്പിക്കുകയും (സര്‍പ്പ 
വിഷബാധയെ നീക്കുകയും), ജ്വരപീഡ്വിതരെ അമൃതം 
വര്‍ഷിക്കുന്ന സിരയോടു കൂടിയ നോടും കൊണ്ട്‌ മാത്രം 
സുഖിപ്പിക്കുകയും ചെയ്യുന്നു. 


തടില്ലേഖാതന്വിം തപനശശിവൈശ്വാനരമയീം 
നിഷണ്ണാം ഷണ്ണാമപ്യൂപരി കമലാനാം തവ കലാം, 
മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ 
മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരിം 21 


അല്ലയോ ദേവി! മിന്നല്‍ക്കൊടിപോലെ കൃശഗാത്രിയാ 
യും, സൂര്യചന്ദ്രാഗ്നിരൂപിണിയുമായി മുലാധാരാദി ആറു 
പത്മങ്ങള്‍ക്കും മേലെയുള്ള മഹപത്മവനത്തില്‍ 
(സഹസ്രാര പത്മത്തില്‍) സ്ഥിതിചെയ്യുന്ന അവിടുത്തെ 


16 


സരന്ദര്യലഹരി പരിഭാഷാ 


"സാദാഖ്യ' എന്ന കലയെ, കാമക്രോധങ്ങളും അജ്ഞാന 
വുമകന്ന മനസ കൊണ്ട്‌ സാക്ഷാത്‌്ക്കരിക്കുന്ന മഹത്തു 
ക്കള്‍ നിസ്സീമമായ ആഹ്ലാദലഹരിയിലാമഗതരാകുന്നു. 


ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം 
ഇതി സ്നോതും വാഞ്രന്‍ കഥയതി ഭവാനി ത്വമിതി യഃ, 
തദൈവ ത്വം തസ്ലൈ ദിശസി നിജസായുജ്യപദവീം 
മുകുന്ദബ്രഹേന്ദ്രസ്തുടമകുടനീരാജിതപദാം 22 


"അല്ലയോ ഭവാനി! ഈ ദാസനില്‍ അവിടുത്തെ 
കരുണാകടാക്ഷമുണ്ടാകണേ" എന്നു പറയുവാനുദ്ദേശിച്ച്‌ 
ഒരുവന്‍ "ഭവാനി ത്വം" എന്നു പറയുമ്പോഴേക്കും 
അവിടുന്ന്‌ അവന്‌ ബ്രഹ്മാവ്‌, വിഷ്ണു, ഇന്ദ്രന്‍ എന്നിവര്‍ 
സ്വന്തം കിരീടങ്ങള്‍ കൊണ്ട്‌ (അവയുടെ ഉജ്വലപ്രഭ 
കൊണ്ട്‌) ആരതിയുഴിഞ്ഞിട്ടുള്ള അവിടുത്തെ തൃപ്പാദങ്ങളു 
മായി താദാത്മ്യത്തെ (ആത്മസായൂജ്യ പദവിയെ) 
കൊടുക്കുന്നു. 


(ആ ഭക്തന്‍ ദേവിയുമായി ഐക്യം പ്രാപിക്കുന്നു 
വെന്നര്‍ത്ഥം. "ഭവാനി ത്വം" എന്നതിന്‌ "അല്ലയോ 
ഭവാനി! അവിടുന്ന്‌ ' എന്നും "ഞാന്‍ അവിടുന്നായി 
ത്തീരട്ടെ" എന്നിങ്ങനെ രണ്ടര്‍ത്ഥങ്ങളണ്ട്‌.) 


ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്ലേന മനസാ 
ശരീരാര്‍ധം ശംഭോരപരമപി ശങ്കേ ഹൃതമഭൂത്‌, 


17 


സരനന്ദര്യലഹരി പരിഭാഷാ 


യദേതത്‌ ത്വദൂപം സകലമരുണാഭം ത്രിണയനം 
കുചാഭ്യാമാനമ്രം കുടില ശശി ചുഡാല മകുടം 23 


അല്ലയോ ദേവി! ശംഭവിന്റെ (ശിവന്റെ) ശരീരത്തിന്റെ 
വാമാര്‍ദ്ധം അപഹരിച്ചിട്ടം അവിടുത്തെ മനസ്സിന്‌ തൃപ്തി 
വരാത്തതിനാല്‍ വലത്തേ പകുതി കൂടി അവിടുന്ന്‌ 
അപഹരിച്ചുവോ എന്ന്‌ ഞാന്‍ ശങ്കിക്കുന്നു. എന്തെന്നാല്‍ 
എന്റെ ഹൃദയകമലത്തില്‍ ഇരിക്കുന്ന നിന്തിരുവടിയുടെ 
ഈ രൂപം പൂര്‍ണ്ണമായും അരുണവര്‍നണ്ണമായിട്ടും, മൂന്നു 
കുണ്ണകളുള്ളതായിട്ടും, സ്തനഭാരത്താല്‍ കുനിഞ്ഞിരിക്കുന്ന 
തായിട്ടും, ചന്ദ്രക്കല ചൂടിയ കിരീടത്തോടു കൂടിയ 
തായിട്ടമാണ്‌ കാണപ്പെടുന്നത്‌. (മേല്‍ പറഞ്ഞ 
വിശേഷതകള്‍ ദേവിയുടെ രൂപത്തില്‍ കാണപ്പെടു 
ന്നവയാണ്‌. അവ താന്‍ ദര്ശിക്കുന്ന അര്‍ദ്ധനാരീശ്വര 
രൂപത്തിലും കാണുന്നതിനാലാണ്‌ ശിവന്റെ വലത്തേ 
പകുതിയും ദേവി കൈയ്യടക്കിയോ എന്നു കവി 
സംശയിച്ചത്‌). 


ജഗത്സൂതേ ധാതാ ഹരിരവതി രുദ്ദഃ ക്ഷപയതേ 
തിരസ്കര്‍വ്വന്നേതത്‌ സ്വമപി വപുരീശസ്തിരയതി, 

സദാ പൂര്‍വ്വ: സര്‍വ്വം തദിദമനുഗൃഹ്ണാതി ച ശിവ 
സ്തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോഃ ഭൂലതികയോഃ 24 


ബ്രഹ്മാവ്‌ ജഗത്തിനെ സൃഷ്ടിക്കുകയും, വിഷ്ണു അതിനെ 
സംരക്ഷിക്കുകയും, രുദ്യന്‍ അതിനെ സംഹരിക്കുകയും, 


18 


സരന്ദര്യലഹരി പരിഭാഷാ 


ഈശന്‍ സകലതിനെയും തന്നില്‍ ലയിപ്പിച്ചിട്ട്‌ തന്നെയും 
മറയ്ത്കയും ചെയ്യുന്നു. ശിവനാകട്ടെ അവിടുത്തെ 
പുരികക്കൊടി തെല്ലൊന്നനങ്ങിയതിനെ ആജ്ഞയായി 
കരുതി ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍, ഈശന്‍ എന്നിവരെ 
യെല്ലാം പഴയതുപോലെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 


ത്രയാണാം ദേവാനാം ത്രിഗുണ ജനിതാനാം തവ ശിവേ 
ഭവേത്‌ പൂജാ പൂജാ തവ ചരണയോര്യാ വിരചിതാ, 

തഥാ ഹി ത്വത്പാദോദ്വഹന മണിപീഠസ്യ നികടേ 
സ്ഥിതാ ഹ്യേതേ ശശ്വനുകുളിത കരോത്തംസ മകുടാഃ 25 


അല്ലയോ ദേവി! അവിടുത്തെ ചരണങ്ങളില്‍ ചെയ്യപ്പെട്ട 
പൂജ, അവിടുത്തെ സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ 
ഗണങ്ങളില്‍ നിന്ന്‌ ഉദ്ഭവിച്ച ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍ 
എന്നീ മൂന്നു ദേവന്മാര്‍ക്കുമുള്ള പൂജ തന്നെയായിത്തീരുന്നു. 
ഇത്‌ ഉചിതം തന്നെയാണ്‌ എന്തെന്നാല്‍ ഈ ഈ മൂന്നു 
ദേവന്മാരും കൂപ്പിയ കൈകള്‍ കിരീടത്തിനോട്‌ ചേര്‍ത്തു 
പിടിച്ച്‌ അവിടുത്തെ ചരണങ്ങള്‍ വിശ്രമിക്കുന്ന 
രത്നപീഠത്തിനരികില്‍ തന്നെ എന്നും നില്‍ക്കുന്നവരാണ്‌. 


വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്പോതി വിരതിം 
വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം, 
വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിതദൃശാ 
മഹാസംഹാര്യേസ്ലിന്‍ വിഹരതി സതി ത്വത്പതിരസൌ 26 


19 


സരനന്ദര്യലഹരി പരിഭാഷാ 


| v uv 
അല്ലയോ ദേവി. മഹാപ്രളയകാലത്ത്‌ ബ്രഹ്മാവ്‌ മരണമ 
ടയുന്നു. വിഷ്ണുവും, യമനും, കുബേരനും നാശമടയുന്നു. 
ജാഡ്യരഹിതരായ പതിനാലുമനുക്കളുടെ കൂട്ടവും അന്നേരം 
f 
കണ്ണചിമ്മുന്നു. എന്നാല്‍ അല്ലയോ സതീദേവി: അവിടു 
ത്തെ പാതിവ്രത്യമഹിമകൊണ്ട്‌ അവിടുത്തെ പതിയായ 
ശിവന്‍ മാത്രം മഹാപ്രളയകാലത്തും സ്വച്ഛന്ദം വിഹരി 
ക്കുന്നു. 


ജപോ ജലം: ശില്ലം സകലമപി മുദ്രാവിരചനാ 

ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധിഃ, 
പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാര്‍പണമൃശാ 
സപര്യാ പര്യായസ്തവ ഭവതു യന്മേ വിലസിതം 27 


അല്ലയോ ദേവി! ഞാന്‍ ആത്മാര്‍പ്പണബുദ്ധ്യാ ചെയ്യുന്ന 
ജല്പനങ്ങള്‍ മന്ത്രജപമായും, പ്രവൃത്തികളെല്ലാം മുദ്രാകരണ 
മായും, സഞ്ചാരം നിന്തിരുവടിയുടെ പ്രദക്ഷിണമായും, 
ആഹാരാദി ക്രീയകള്‍ ആഹുതിയായിട്ടും, കിടപ്പ്‌ നമസ്താര 
മായിട്ടും തീരട്ടെ. ഇപ്രകാരം എന്റെ എല്ലാ സുഖാനുഭവ 
ങ്ങളും, സകലചേഷ്ടകളും അവിടുത്തേയ്ക്കുള്ള പൂജയായിത്തീ 
രട്ടെ. 


സുധാമപ്യാസ്വാദ്യ പ്രതിഭയ ജരാ മൃത്യു ഹരിണീം 
വിപദ്യന്തേ വിശ്വേ വിധിശതമഖാദ്യാ ദിവിഷദഃ, 


20 


സരന്ദര്യലഹരി പരിഭാഷാ 


കരാലം യത്‌ ക്ഷ്വേലം കബലിതവതഃ കാലകലനാ 
ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമാ 28 


അല്ലയോ ദേവി! ജരാ, മരണം എന്നീ മഹാഭയത്തെ 
അകറ്റുന്ന അമൃത്‌ ഭക്ഷിച്ചിട്ടും ബ്രഹ്മാവ്‌, ഇന്ദ്രന്‍ തുടങ്ങിയ 
ദേവന്മാര്‍ മരിക്കുക തന്നെ ചെയ്യുന്നു. എന്നാല്‍ കാളകൂട 
വിഷം ഭജിച്ചിട്ടം ശിവന്‍ കാലത്തിനധീനനാകാത്തത്‌ 
അവിടുത്തെ കര്‍ണ്ണഭരണ ങ്ങളുടെ മഹത്ത്വം കൊണ്ടാണ്‌. 


(ഭര്‍തൃവിഹീനയായ നാരിക്ക്‌ തന്റെ കര്‍ണ്ണാഭരണങ്ങള്‍ 
അഴിച്ചുവെയ്ക്കേണ്ടതായി വരും. കാലം ദേവിയുടെ 
കര്‍ണ്ണാഭരണങ്ങളായ സൂര്യചന്ദ്രന്മാരുടെ അധീനതയിലാ 
കയാല്‍, ദേവിയുടെ മാംഗല്യത്തെ ഹരിക്കാന്‍ അതിന്‌ 
സാമര്‍ത്ഥ്യമില്ലെന്നര്‍ത്ഥം). 


കിരീടം വൈരിഞ്ചം പരിഹര പുരഃ കൈടഭഭിദഃ 
കഠോരേ കോടീരേ സ്തലസി ജഹി ജംഭാരി മകുടം, 
പ്രണദ്രേഷ്വേതേഷു പ്രസഭമുപയാതസ്യ ഭവനം 
ഭവസ്യാഭ്യത്ഥാനേ തവ പരിജനോക്തിര്‍വിജയതേ 29 


അല്ലയോ ദേവി! നിന്തിരുവടിയെ ബ്രഹ്മാവ്‌, വിഷ്ണു, 
ഇന്ദ്രന്‍ എന്നിവര്‍ പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്‌ 
അവിടുത്തെ ഭവനത്തില്‍ വന്നെത്തിയ ശ്രീ പരമേശ്വരനെ 
കണ്ട്‌ അവിടുന്ന്‌ പെട്ടെന്ന്‌ എഴുന്നേല്‍ക്കുമ്പോള്‍ അവിടു 
ത്തെ സേവകര്‍ പറയുന്നതായ "അവിടുത്തെ മുന്നില്‍ 


21 


സരന്ദര്യലഹരി പരിഭാഷാ 


തന്നെയുള്ള ബ്രഹ്മാവിന്റെ കിരീടത്തെ ഒഴിവാക്കിയാലും", 
"വിഷ്ണുവിന്റെ കഠിനമായ കിരീടത്തില്‍ അവിടുത്തെ കാല്‍ 
തട്ടിവീഴുന്നു" എന്നും "ഇന്ദ്രന്റെ കിരീടത്തെയും ഒഴിവാ 
ക്കണേ" എന്നുമുള്ള വാക്കുകള്‍ വിജയിക്കട്ടെ. (അഖില 
ലോകനായികയായ ദേവിയെ സകല ദേവന്മാരും സദാ 
പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു എന്നു താത്പര yo). 


സ്വദേഹോദ്ഭുതാഭിര്‍ ഘൃണിഭിരണിമാദ്യാഭിരഭിതോ 

നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ, 
കിമാശ്വര്യം തസ്യ ത്രിനയന സമദൃദ്ധിം തൃണയതോ 
മഹാസംവര്താഗ്നിര്‍വിരചയതി നീരാജനവിധിം 30 


അല്ലയോ ദേവി! അവിടുത്തെ ശരീരത്തില്‍ നിന്നുദ്ഭവിച്ച 
കിരണങ്ങളായ അണിമാദി ദേവതകളാല്‍ പരിവൃതയായ 
നിത്യയായ നിന്തിരുവടിയെ യാതൊരുവന്‍ "ഞാന്‍ 
അവിടുന്നു തന്നെ" എന്നു സദാ ഭാവന ചെയ്യുന്നുവോ, 
ഐശ്വര്യത്തില്‍ പരമശിവനെയും തൃണവത്കരിക്കുന്ന 
അവന്‌ പ്രളയകാലാഗ്നി നീരാജനം ചെയ്യുന്നുവെങ്കില്‍ 
അതില്‍ എന്താണാശ്ചര്യം? 


(മേല്‍പറഞ്ഞ രീതിയില്‍ ഭാവനചെയ്യന്നവന്‍ ദേവിയു 
മായി താദാത്മ്യം പ്രാപിക്കുന്നുവെന്നും, സര്‍വ്വജഗത്തി 
നെയും ഭസ്മീകരിക്കുന്ന പ്രളയകാലാഗ്നി അവന്‌ നീരാജന 
ക്രിയയായിത്തീരുന്നുവെന്നും താത്പര്യം) 


22 


സരന്ദര്യലഹരി പരിഭാഷാ 


ചതുഃഷഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം 
സ്ഥിതസ്ത്തത്സിദ്ധിപ്രസവപരതന്ന്രൈഃ പശുപതി;, 
പുനസ്ത്വന്നിര്‍ബന്ധാദഖിലപുരുഷാര്‍ഥൈകഘടനാ 
സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം 31 


അല്ലയോ ദേവി! പരമശിവന്‍ പരിമിതങ്ങളായ വിവിധ 
സിദ്ധികളെ മാത്രം നല്‍കുവാന്‍ കഴിവുള്ള അറുപത്തിനാലു 
തന്ത്രങ്ങളെ നലി ലോകത്തിനെ മോഹിപ്പിച്ചിട്ട്‌ തൃപ്ലിയട 
ഞ്െങ്കിലും പിന്നീട്‌ നിന്തിരുവടിയുടെ നിര്‍ബന്ധത്തിന്‌ 
വഴങ്ങി അഖിലപരുഷാര്‍ഥങ്ങളെയും കൊടുക്കുവാന്‍ സ്വത 
ന്തൂമരായ അവിടുത്തെ ഈ തന്ത്രത്തെ (ശ്രീവിദ്യോപാ 
സനാ രൂപമായ ദേവീതന്ത്രത്തെ)] ലോകത്തിലവതരി 


പ്പിച്ചു. 


ശിവഃ ശക്തിഃ കാമഃ ക്ഷിതിരഥ രവിഃ ശീതകിരണഃ 
സ്മരോ ഹംസഃ ശക്രസ്മദനു ച പരാ മാരഹരയഃ;, 

അമീ ഹൃല്ലേഖാഭിസ്തിസൃഭിരവസാനേഷു ഘടിതാ 
ഭജന്തേ വര്ണാസ്നേ തവ ജനനി നാമാവയവതാം 32 


അല്ലയോ ദേവി! ശിവന്‍, ശക്തി, കാമന്‍, ക്ഷിതി (ഭൂമി) 
എന്നിവയാല്‍ നിര്‍ദ്ദിഷുമായ ക, ഏ, ഈ, ള എന്നീ 
വര്‍ണ്ണങ്ങളുടെയും, സൂര്യന്‍, ചന്ദ്രന്‍, സ്മരന്‍ (കാമന്‍), 
ഹംസം, ശക്രന്‍ (ഇന്ദ്രന്‍) എന്നിവയാല്‍ നിര്‍ദ്ദിഷുമായ 
ഹ, സ, ക, ഹ, ള എന്നീ വര്‍ണ്ണങ്ങളുടെയും, പരാ, മാരന്‍, 


23 


സരനന്ദര്യലഹരി പരിഭാഷാ 


ഹരി എന്നിവയാല്‍ നിരദ്ദിഷ്ടമായ സ, ക, ള എന്നീ 
വര്‍ണ്ണങ്ങളുടെയും അന്ത്യത്തില്‍ ഹ്രീങ്കാരം യോജിപ്പിക്കുക 
യാണെങ്കില്‍, അല്ലയോ മാതാവേ, നിന്തിരുവടിയുടെ നാമ 
മന്ത്രത്തിന്റെ (പഞ്ചദശാക്ഷരീ മന്ത്രത്തിന്റെ) അവയവങ്ങ 
ളായിത്തീരുന്നു. 


സ്തരം യോനിം ലക്ഷ്മീം ത്രിതയമിദമാദൌ തവ മനോര്‍ 
നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാംഃ, 
ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാഃ 
ശിവാഗ്ൌ ജുഹ്വന്തഃ സുരഭിഘൃതധാരാഹുതിശതൈ:ഃ 33 


അല്ലയോ ആദ്യന്തരഹിതയായ ദേവി! മഹത്തായ ആനന്ദ 
ത്തെ അനുഭവിച്ചു രസിച്ചുകൊണ്ടിരിക്കുന്നവരും, ചിന്താ 
മണി കൊണ്ടുണ്ടാക്കപ്പെട്ട ജപമാല ധരിച്ചിരിക്കുന്നവ 
രുമായ ചില മഹാന്മാര്‍ നിന്തിരുവടിയുടെ മന്ത്രത്തിന്റെ 
തുടക്കത്തില്‍ സ്മരന്‍, യോനി, ലക്ഷ്മി എന്നിവയാല്‍ സൂചി 
പിക്കപ്പെടുതായ ഐം, ഹീം, ശ്രീം എന്നീ ബീജാക്ഷര 
ങ്ങളെ ചേര്‍ത്തുകൊണ്ട്‌ കാമധേനു വിന്റെ നെയ്യ്‌ കൊണ്ട്‌ 
ശിവാഗ്നിയില്‍ (ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്ക 
രിക്കപ്പെട്ട അഗ്നിയില്‍) നൂറുകണക്കിന്‌ ആഹുതി ചെയ്തു 
കൊണ്ട്‌ നിന്തിരുവടിയെ ഭജിക്കുന്നു. 


ശരീരം ത്വം ശംഭോഃ ശശിമിഹിരവക്ഷോരുഹയുഗം 
തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം, 


24 


സരന്ദര്യലഹരി പരിഭാഷാ 


അതഃ: ശേഷഃ: ശേഷീത്യയമുഭയസാധാരണതയാ 
സ്ഥിതഃ സംബന്ധോ വാം സമരസപരാനന്ദപരയോഃ 34 


അല്ലയോ ദേവി! സൂര്യചന്ദ്രന്മാര്‍ സ്തനങ്ങളായുള്ള ശംഭ 
വിന്റെ ശരീരം അവിടുന്നും, അവിടുത്തെ അനവദ്യമായ 
ശരീരം ശിവന്റെയുമാണെന്നു ഞാനറിയുന്നു. അതുകൊണ്ട്‌ 
ശിവശക്തിസ്വരൂപികളായ നിങ്ങള്‍ക്കു രണ്ടുപേര്‍ക്കും 
ശേഷ-ശേഷീ സംബന്ധം (പ്രധാനവും അപ്രധാനവും 
തമ്മിലുള്ള ബന്ധം) ഒരു പോലെ ബാധകമായതിനാല്‍ 
സമരസതയെ പ്രാപിക്കുന്നു. 


(പൂര്‍വ്വകനളമതമനുസരിച്ച്‌ സൃഷ്ഠികര്‍മ്മത്തില്‍ ശക്തി 
പ്രധാനവും, ശിവന്‍ അപ്രധാനവും, സംഹാരകര്‍മ്മത്തില്‍ 
നേരെ മറിച്ചമാണ്‌ എന്നാണ്‌. ഈ സംബന്ധം പരിഗണി 
ച്ചാല്‍ രണ്ടു പേരും സമന്മാരാണെന്നു താത്പര്യം). 


മനസ്തവം വ്യോമ ത്വം മരുദസി മരുത്സാരഥിരസി 
ത്വമാപസ്ത്വം ഭൂമിസ്ലവയി പരിണതായാം ന ഹി പരം, 
ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ 
ചിദാനന്ദാകാരം ശിവയുവതിഭാവേന ബിഭൂഷേ 35 


അല്ലയോ ദേവി! മനസ്സും, ആകാശവും, വായുവും, 
അഗ്നിയും, ജലവും, പൃഥിവിയും എല്ലാം അവിടുന്നു തന്നെ. 
നിന്നില്‍ നിന്നന്യമായി യാതൊന്നും തന്നെയില്ല. തന്നെ 
സ്വയം ഈ പ്രപഞ്ചാകാരമായി പരിണമിപ്പിക്കുന്നതിനു 


20 


സരന്ദര്യലഹരി പരിഭാഷാ 


വേണ്ടിയാണല്ലോ അവിടുന്നു ശിവപത്നീഭാവേന ചിദാനന്ദ 
രൂപത്തെ ധരിക്കുന്നത്‌. 


തവാജ്ഞാചക്രസ്ഥം തപനശശികോടിദ്യതിധരം 
പരം ശംഭം വന്ദേ പരിമിലിതപാര്‍ശ്വം പരചിതാ, 
യമാരാധ്യന്‍ ഭക്ത്യാ രവിശശിശുചീനാമവിഷയേ 


നിരാലോക്ക്ലോകേ നിവസതി ഹി ഭാലോക ഭവനേ 36 


അല്ലയോ ദേവി! അവിടുത്തെ ആജ്ഞാചക്രത്തിലിരിക്കു 
ന്നവനും, കോടി സൂര്യചന്ദ്രന്മാരുടെ പ്രഭയുള്ള വനും, 
പരയായ ചിച്ഛക്തിയോടു കൂടിയവനുമായ പരമ ശിവനെ 
ഞാന്‍ വന്ദിക്കുന്നു. ആ പരമശിവനെ ഭക്തിയോടെ 
ആരാധിക്കുന്നവന്‍ സൂര്യന്‍, ചന്ദ്രന്‍, അഗ്നി എന്നിവര്‍ക്ക്‌ 
വിഷയമല്ലാത്തതും മറ്റൊന്നിനാലും പ്രകാശിക്കപ്പെടാ 
ത്തതും (സ്വയം പ്രകാശിക്കുന്നതും), ചന്ദ്രികാമയവുമായ 
ലോകത്തില്‍ (സഹസ്രാരത്തില്‍) നിവസിക്കുന്നു. 


വിശുദ്ധൌ തേ ശുദ്ധസ്തടികവിശദം വ്യോമജനകം 

ശിവം സേവേ ദേവീമപി ശിവസമാനവ്യവസിതാം, 
യയോഃ കാന്ത്യാ യാന്ത്യാഃ ശശികിരണസാരൂപ്യസരണേഃ 
വിധൂതാന്തര്‍ധ്വാന്താ വിലസതി ചകോരീിവ ജഗതീ 37 


അല്ലയോ ദേവി! അവിടുത്തെ വിശുദ്ധിചക്രത്തില്‍ ശുദ്ധ 
സൂടികം പോലെ നിര്‍മ്മലനായും, ആകാശതത്വ ത്തിന്റെ 
ജനയിതാവായുമിരിക്കുന്ന ശിവനെയും, സര്‍വ്വഥാ ശിവനു 


26 


സരന്ദര്യലഹരി പരിഭാഷാ 


സമയായ ദേവിയേയും ഞാന്‍ ഭജിക്കുന്നു. ഈ രണ്ടു 
പേരില്‍ നിന്നുദ്ഗമിക്കുന്ന ചന്ദ്രന്റെ കിരണങ്ങള്‍ പോലെ 
യുള്ള കാന്തിയാല്‍, ചന്ദ്രകിരണങ്ങളാല്‍ സന്തുഷ്ട യാകുന്ന 
ഒരു ചകോരിയെപ്പോലെ ഈ ജഗത്തു മുഴുവന്‍, അജ്ഞാ 
നാന്ധകാരത്തില്‍ നിന്ന്‌ മുക്തമായി സന്തോഷിച്ച്‌ 
ഉല്ലസിക്കുന്നു. 


(കുണ്ഡലിനീ ശക്തി വിശുദ്ധിചക്രത്തിലെത്തിയാല്‍ 
സാധകന്‍ അജ്ഞാനത്തില്‍ നിന്ന്‌ മുക്തനായി, ആനന്ദ 
മനുഭവിക്കുന്നുവെന്നു താത്പര്യം) 


സമുന്മീലത്സംവിത്കമലമകരന്ദൈകരസികം 

ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം, 
യദാലാപാദഷ്ടാദശഗുണിതവിദ്യാപരിണതി:ഃ 
യദാദത്തേ ദോഷാദ്‌ ഗുണമഖിലമദ്ഭ്യഃ പയ ഇവ 38 


അല്ലയോ ദേവി! വിടര്‍ന്ന ജ്ഞാനകമലത്തിലെ പൂന്തേന്‍ 
മാത്രം നുകരുകയും, അസംഖ്യം മഹത്തുക്കളുടെ മാനസ 
സരസ്സില്‍ വിഹരിക്കുകയും, വെള്ളത്തില്‍ നിന്നു പാലിനെ 
യെന്ന പോലെ ദോഷങ്ങളില്‍ നിന്നും ഗുണങ്ങളെയെല്ലാം 
വേര്‍തിരിച്ചെടുക്കുകയും ചെയ്യന്ന ആരുടെ പരസ്ര 
സംവാദമാണോ പതിനെട്ടു വിദ്യകളായി പരിണമിച്ചിരി 
ക്കുന്നത്‌, ആ ഹംസമിഥുനത്തിനെ (ശിവനെയും ശക്തി 
യെയും) ഞാൻ വന്ദിക്കുന്നു. 


27 


സരന്ദര്യലഹരി പരിഭാഷാ 


(കുണ്ഡലിനീ ശക്തി അനാഹതചക്രത്തില്‍ പ്രവേശിക്കു 
ന്വോള്‍ സാധകന്‌ സകലവിദ്യകളും, ഗുണങ്ങളും സ്വായ 
ത്തമാകുന്നുവെന്നു താത്പര്യം) 


തവ സ്വാധിഷ്ടകാനേ ഹതവഹമധിഷ്ഠായ നിരതം 
തമീഡേ സംവര്‍തം ജനനി മഹതീം താം ച സമയാം, 
യദാലോകേ ലോകാന്‍ ദഹതി മഹതി ക്രോധ കലിതേ 
ദയാര്‍ദ്രാ യാ ദൃഷ്ടി; ശിശിരമുപചാരം രചയതി 39 


അല്ലയോ ജഗജ്ജനനി! അവിടുത്തെ (ശ്രീലളിതാ ത്രിപുര 
സുന്ദരിയുടെ) സ്വാധിഷ്ഠാനചക്രത്തില്‍ അഗ്നിതത്വ ത്തിന്‌ 
അധിഷ്ഠാനമായിരിക്കുന്നവനും തന്റെ അതൃഗ്ര മായ 
ക്രോധത്തോടെയുള്ള നോട്ടം കൊണ്ട്‌ ലോകങ്ങളെയെ 
ലാം ചുട്ടെരിക്കുന്നവനുമായ കാലാഗ്നിരുദ്ദനെയും, തന്റെ 
ദയാര്‍ദ്രദൃഷ്ബി കൊണ്ട്‌ മാത്രം ആ ലോകങ്ങ ള്‍ക്കെല്ലാം 
ശീതോപചാരം ചെയ്യന്ന മഹതിയായ സമയയെയും 
ഞാന്‍ സദാ ആരാധിക്കുന്നു. 


(സംഹാരരുദ്രനാല്‍ ദഹിപ്പിക്കപ്പെടുന്ന ബ്രഹ്മാണ്ഡത്തിന്റെ 
പുനരുത്പത്തിയ്ക്ക്‌ കാരണം ദേവിയാകുന്നുവെന്നു 


താത്പര്യം) 


തടിത്വന്തം ശക്ത്യാ തിമിരപരിപന്ഥിസ്തരരണയാ 
സ്മരന്നാനാരത്നാഭരണപരിണദ്വേന്ദ്രധനുഷം, 


28 


സരന്ദര്യലഹരി പരിഭാഷാ 


തവ ശ്യാമം മേഘം കമപി മണിപുൂരൈകശരണം 
നിഷേവേ വര്‍ഷന്തം ഹരമിഹിരതപ്പം ത്രിഭളവനം 40 


അല്ലയോ ദേവി! അന്ധകാരത്തെയകറ്റുന്ന മിന്നല്‍ക്കൊടി 
യുടെ രൂപത്തിലുള്ള ശക്തിയോടു കൂടിയതും, നാനാവിധ 
ത്തിലുള്ള രത്നാഭരണങ്ങളാല്‍ നിര്‍മ്മിതമായ മഴവില്ലോടു 
കൂടിയതും, അവിടുത്തെ മണിപൂരചക്രത്തില്‍ സദാ നിവ 
സിക്കുന്നതും, സംഹാരരുദ്രനാകുന്ന സൂര്യനാല്‍ തപിപ്പിക്ക 
പ്പെട്ട മുന്നു ലോകങ്ങളെയും മഴയാല്‍ തണപ്പിക്കുന്നവനു 
മായ കാര്‍മേഘത്തിനെ (ശിവശക്തി സ്വരൂപത്തിനെ) 
ഞാന്‍ ഭജിക്കുന്നു. 


(ദേവി തന്റെ ദയാര്‍ദ്രദൃഷ്ബിയാല്‍ ഭവനത്രയത്തെയും 
ശീതോപചാരം ചെയ്യുന്നുവെന്നു മുന്‍ശ്ലോകത്തില്‍ പറഞ്ഞ 
തിനെ ഈ ശ്ലോകത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുകയാണ്‌) 


തവാധാരേ മുലേ സഹ സമയയാ ലാസ്യപരയാ 
നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം, 
ഉഭാഭ്യാമേതാഭ്യാമുദയവിധിദുദ്ദിശ്യ ദയയാ 
സനാഥാഭ്യാം ജജേഞേ ജനകജനനീമത്‌ ജഗദിദം 41 


അല്ലയോ ദേവി! അവിടുത്തെ മൂലാധാരചക്രത്തില്‍ ലാസ്യ 
പ്രിയയായ (ലാസ്യം ഒരു നൃത്തരൂപമാണ്‌) സമയയെന്ന 
ദേവിയോടൊത്ത്‌ നവരസപൂര്‍ണ്ഠമായ മഹാതാണ്ഡവ 
നൃത്തമാടുന്ന ആനന്ദഭൈരവനെ ഞാന്‍ ധ്യാനിക്കുന്നു. 


29 


സരന്ദര്യലഹരി പരിഭാഷാ 


മഹാപ്രളയത്തില്‍ നശിച്ചുപോയ ഈ ജഗത്തിനെ 
ഉത്പത്തിയെക്കുറിച്ചുള്ള ദയയോടെ ഇവര്‍ ഇരുവരും 
ഒരുമിച്ചപ്പോള്‍ ഈ ജഗത്ത്‌ മാതാപിതാക്കളോടുകൂടി 
യതായി ഭവിച്ചു. 


ഇതി ശ്രീസൌന്ദര്യലഹര്യാം ആനന്ദലഹര്യാഖ്യഃ പ്രഥമോഭാഗഃ സമാപ്ടഃ 


ശ്രീസന്ദര്യലഹരിയിലെ ആദ്യഭാഗമായ ആനന്ദലഹരി ഇതോടെ 
സമാപിച്ചു. 


30 


സരന്ദര്യലഹരി പരിഭാഷാ 


സനന്ദര്യലഹരി 


ഗതൈര്‍മാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം 
കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീര്‍തയതി യഃ, 
സ നീഡേയച്ഛചായാച്ഛരണശബലം ചന്ദ്രശകലം 


ധനുഃ ശൌനാസീരം കിമിതി ന നിബധ്ലാതി ധിഷണാം 42 


അല്ലയോ ഹിമഗിരിപുത്രി! പന്ത്രണ്ട്‌ ആദിത്യന്മാരാകുന്ന 
മാണിക്യങ്ങളെ ചേര്‍ത്ത്‌ നിര്‍മ്മിച്ച അവിടുത്തെ 
സ്വര്‍ണ്ണകിരീടത്തെ യാതൊരുവന്‍ വര്‍ണ്ണിക്കുന്നുവോ, ആ 
രത്നങ്ങളുടെ നാനാവിധത്തിലുള്ള പ്രഭയേറ്റു വിലസുന്ന 
ചന്ദ്രക്കലയെ ഇന്ദ്രചാപമാണെന്നു (മഴവില്ലാണെന്ന്‌) ആ 
കവിവരന്‍ വര്‍ണ്ണിക്കുകയാണെങ്കില്‍ തന്നെ അതില്‍ 
എന്താണ്‌ അതിശയം? 


ധുനോതു ധ്വാന്തം നസ്തകലിതദലിതേന്ദീവരവനം 
ഘനസ്സിഗ്ധശ്ുക്ഷം ചികുരനികുരുംബം തവ ശിവേ, 
യദീയം സൌരഭ്യം സഹജമുപലബ്ദും സുമനസോ 
വസന്ത്യസ്ലിന്മന്യേ വലമഥനവാടിവിടപിനാം 43 


അല്ലയോ ശിവേ, വിടര്‍ന്നുനില്‍ക്കുന്ന കരിജുവളപ്പുക്കുട്ട 
ത്തിനെപ്പോലെയുള്ളതും, ഇടതിങ്ങിയതും, മിനുസമുള്ളതും, 
മൃദുവുമായ അവിടുത്തെ കാര്‍കുന്തളം (തലമുടി) ഞങ്ങളുടെ 
അന്ധകാരത്തെ (അജ്ഞാനത്തെ) അകുറ്റട്ടെ. അതിന്റെ 


31 


സരന്ദര്യലഹരി പരിഭാഷാ 


സഹജമായ സരഭ്യത്തെ പ്രാപിക്കുന്നതിനായി ഇന്ദ്രോ 
ദ്യാനത്തിലുള്ള വൃക്ഷങ്ങളുടെ പുഷ്ഠടങ്ങള്‍ പോലും ഈ 
കാര്‍കുന്തലില്‍ വസിക്കുന്നുവെന്ന്‌ ഞാന്‍ കരുതുന്നു. 


തനോതു ക്ഷേമം നസ്തവ വദനസൌന്ദര്യലഹരി- 
പരീവാഹസ്രോതഃസരണിരിവ സീമന്തസരണി;, 

വഹന്തി സിന്ദുരം പ്രബലകബരിഭാരതിമിര- 

ദ്വിഷാം വൃന്ദൈര്‍ബന്ദകൃതമിവ നവീനാര്‍ക്കകിരണം 44 


അല്ലയോ ദേവി! അവിടുത്തെ മുഖസനന്ദര്യമാകുന്ന നദീ 
പ്രവാഹം കരകവിഞ്ഞൊഴുകുന്ന മാര്‍ഗ്ഗത്തിനോട്‌ സാദൃശ്യ 
മുള്ളതം, ഇടതിങ്ങിനില്‍ക്കുന്ന കേശപാശങ്ങളുടെ രൂപ 
ത്തിലുള്ള അന്ധകാരമാകുന്ന ശത്രുസമൂഹത്തിനാല്‍ ബദ്ധ 
നായ ബാലാദിത്യകാന്തിയെപ്പോലെയുള്ള സിന്ദൂരത്തെ 
വഹിക്കുന്നതുമായ സീമന്തരേഖ ഞങ്ങള്‍ക്കു ക്ഷേമം വരു 
ത്തട്ടെ. 


അരാലൈംഃ സ്വാഭാവ്യാദലികലഭ-സശ്രിഭിരലകൈഃ 
പരീതം തേ വക്രം പരിഹസതി പങ്കേരുഹരുചിം, 
ദരസ്നേരേ യസ്മിന്‍ ദശനരുചി കിഞ്ജലരുചിരേ 

സുഗസ്ധാ മാദ്യന്തി സൃരദഹനചക്ഷ്യര്‍മധുലിഹഃ 45 


അല്ലയോ ദേവി! സ്വാഭാവികമായി ചുരുണ്ടിരിക്കുന്നതും, 
വണ്ടിന്‍ കുഞ്ഞുങ്ങളെപ്പോലിരിക്കുന്നതുമായ കുറുനിരക 


32 


സരന്ദര്യലഹരി പരിഭാഷാ 


ളാല്‍ ചുറ്റപ്പെട്ട അവിടുത്തെ മുഖം താമരപ്പുവിന്റെ സനന്ദര്യ 
ത്തെ പരിഹസിക്കുന്നു. മന്ദഹാസത്താല്‍ ചെറുതായി 
വിടര്‍ന്നിരിക്കുന്നതും, ദന്തകാന്തിയാകുന്ന കേസരങ്ങളാല്‍ 
ഭംഗിയാര്‍ന്നതും, സരഭ്യമുള്ളതുമായ അവിടുത്തെ മുഖമാ 
കുന്ന താമരപ്പൂവില്‍ പരമശിവന്റെ നയനങ്ങളാകുന്ന വണ്ടു 
കള്‍ ആനന്ദം നുകരുന്നു. 


ലലാടം ലാവണ്യദ്യതിവിമലമാഭാതി തവ യത്‌ 
ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം, 
വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ച മിഥഃ 
സുധാലേപസ്യൂതിഃ പരിണമതി രാകാ ഹിമകരഃ 46 


അല്ലയോ ദേവി! സരന്ദര്യകാന്തിയുടെ വിശുദ്ധിപൂണ്ടു 
ശോഭിക്കുന്ന അവിടുത്തെ നെറ്റിത്തടം അവിടുന്ന്‌ കിരീട 
ത്തിലണിഞ്ഞ രണ്ടാമത്തെ ചന്ദ്രക്കലയാണെന്ന്‌ എനിക്ക്‌ 
തോന്നുന്നു. ഈ രണ്ടിനെയും (ദേവിയുടെ നെറ്റിത്തട 
ത്തെയും കിരീടത്തിലണിഞ്ഞ ചന്ദ്രക്കലയെയും) തിരിച്ചു 
വെച്ചാല്‍ രണ്ടും കൂടിച്ചേര്‍ന്ന്‌ സുധാരസം വഴിയുന്ന 
പൂര്‍ണ്ചന്ദ്രനായി പരിണമിക്കും. 


ഭൂവൌ ഭുഗ്നേ കിഞ്ചിദ്‌ ഭുവനഭയഭംഗവ്യസനിനി 
ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം, 
ധനുര്മന്യേ സവ്യേതരകരഗ്ൃഹീതം രതിപതേഃ 
പ്രകോഷ്ടേ മുഷ്ടൌ ച സ്ഥഗയതി നിഴൂസ്ദാന്തരമുമേ 47 


33 


സരന്ദര്യലഹരി പരിഭാഷാ 


ഈ ലോകത്തിലെ എല്ലാ ജീവികളുടെയും ഭയത്തെ 
നീക്കുന്നതില്‍ വ്യഗ്രയായ അല്ലയോ ഉമേ! നിന്തിരുവടി 
യുടെ തെല്ല വളഞ്ഞ്‌ ചേര്‍ന്നിരിക്കുന്ന പുരികക്കൊടികള്‍ 
കരിവണ്ടുകളെപ്പോലെ കാന്തിയുറ്റ കണ്ണകളാകുന്ന 
ഞാണോടുകൂടിയതും, കാമദേവന്‍ തന്റെ വലതുകൈയ്യില്‍ 
ധരിച്ചിരിക്കുന്നതും, അവിടുത്തെ നാസാദണ്ഡമാകുന്ന മുഷ്ടി 
യാല്‍ മധ്യഭാഗം മറയ്ക്കപ്പെട്ട തുമായ കാമന്റെ വില്ലാണെന്ന്‌ 
എനിക്ക്‌ തോന്നുന്നു. 


(കാമന്റെ വില്ലിലെ ഞാണ്‍ കരിവണ്ടുകളെക്കൊണ്ട്‌ 
നിര്‍മ്മിതമാണെന്ന്‌ പുരാണപ്രസിദ്ധമാണ്‌.) 


അഹഃ സൂത്രേസവ്യം തവ നയനമര്‍കാത്മകതയാ 
ത്രിയാമം വാമം തേ സൃജതി രജനീനായകതയാ, 
തൃതീയാ തേ ദൃഷ്ടിര്‍ദരദലിതഹേമാംബുജരുചിഃ 
സമാധത്തേ സന്ധ്യാം ദിവസ നിശയോരന്തരചരിം 48 


അല്ലയോ ദേവി! അവിടുത്തെ വലതു കണ്ണ്‌ സൂര്യാത്മക 
നായി പകലും, ഇടതു കണ്ണ്‌ ചന്ദ്രാത്മനായി രാത്രിയും 
സൃഷ്ടിക്കുന്നു. തെല്ല വിടര്‍ന്നിരിക്കുന്ന സ്വര്‍ണ്ണത്താമരപ്പ 
പോലെയുള്ള മൂന്നാം കണ്ണാകട്ടെ പകലിനും രാത്രിയ്ക്കമിട 
യ്കുള്ള സന്ധ്യയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 


വിശാലാ കല്യാണീ സ്പുടരുചിരയോധ്യാ കുവലയൈ:ഃ 
കൃപാധാരാധാരാ കിമപി മധുരാഭോഗവതികാ, 


34 


സരന്ദര്യലഹരി പരിഭാഷാ 


അവന്തി ദൃഷ്ടഠിസ്നേ ബഹനഗര വിസ്താര വിജയാ 
ധ്രുവം തത്തന്നാമവ്യവഹരണയോഗ്യാ വിജയതേ 49 


അല്ലയോ ദേവി! അവിടുത്തെ ദൃഷ്ടി വിസ്താരമുള്ളതും 
(വിശാലാ), സ്തുടകാന്തിയാല്‍ മംഗളകരവും (കല്യാണീ), 
കരിജുവളപ്പുക്കള്‍ക്കു പോലും വെല്ലുവാനാകാത്തതും 
(അയോദ്ധ്യാ), കാരുണ്യപ്രവാഹത്തിനാധാരവും (ധാരാ), 
അത്യന്തം മധുരപൂര്‍ണ്ണവും (മധുരാ), നീണ്ടതും 
(ഭോഗവതീ), രക്ഷിക്കുന്നതും (അവന്തി), ഈ പേരുകളുള്ള 
നഗരങ്ങളെയെല്ലാം വെല്ലുന്നതും (വിജയാ) ആകയാല്‍ 
ഈ നാമങ്ങളെല്ലാം കൊണ്ട്‌ അറിയപ്പെടാന്‍ നിശ്ചയ 
മായും യോഗ്യയുമാണ്‌. അങ്ങനെയുള്ള അവിടുത്തെ ദൃഷ്ടി 
സദാ വിജയിക്കട്ടെ. 


(ദേവിയുടെ ദൃഷ്ടി വിശാലാ, കല്യാണീ, എന്നിങ്ങനെ എട്ടു 
പ്രകാരത്തിലുണ്ടെന്നു പറയപ്പെടുന്നു. പുരാണപ്രസിദ്ധങ്ങ 
ളായ എട്ടു നഗരങ്ങള്‍ക്കും ഈ പേരുകളണ്ട്‌. ദേവിയുടെ 
വിവിധ ദൃഷ്ടികളുമായി ബന്ധപ്പെട്ടാണ്‌ ഈ നഗരങ്ങള്‍ക്ക്‌ 
ഈ പേരുകള്‍ ലഭിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്‌). 


കവീനാം സന്ദര്‍ഭസ്റബകമകരന്ദൈകരസികം 
കടാക്ഷവ്യാക്ഷേപഭൂമരകലഭൌ കര്‍ണയുഗലം, 
അമുഞ്ചന്ത ദൃഷ്വാ തവ നവരസാസ്വാദതരലൌ 
അസൂയാ സംസര്‍ഗാദലികനയനം കിഞ്ചിദരുണം 50 


5 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ദേവി! കടാക്ഷിക്കുവാനെന്ന വ്യാജേന, കവി 
കളുടെ കാവ്യരചനകളാകുന്ന പൂങ്കലകളിലെ തേനുണ്ണന്ന 
തില്‍ മാത്രം രസിച്ചിരിക്കുന്ന അവിടുത്തെ കാതുകളെ 
വിട്ടുപിരിയാതെ, അവയോട്‌ ചേര്‍ന്നിരുന്ന്‌ നവരസങ്ങളാ 
സ്വദിക്കുന്നതില്‍ തല്ലരരായ അവിടുത്തെ കണ്ണുകളാകുന്ന 
ചെറുവണ്ടുകളെ കണ്ടിട്ട്‌ അസൂയ ബാധിച്ച്‌ അവിടുത്തെ 
നെറ്റിത്തടത്തിലുള്ള മൂന്നാം കണ്ണ്‌ തെല്ല്‌ അരുണവര്‍ണ്ണ 
മായിത്തീര്‍ന്നിരിക്കുന്നു. 


(ദേവിയുടെ കണ്ണുകള്‍ വളരെ നീളമുള്ളവയും ചെവിയുടെ 
അടുത്തുവരെ എത്തുന്നവയുമാണെന്നു താത്പര്യം). 


ശിവേ ശുംഗാരാര്‍ദ്രാ തദിതരജനേ കൃത്പരാ 
സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി, 
ഹരാഹിഭ്യോ ഭീതാ സരസിരുഹസൌഭാഗ്യജനനീ 
സഖീഷു സ്നേരാ തേ മയി ജനനി ദൃഷ്ടി; സകരുണാ 51 


അല്ലയോ ജഗന്മാതാവേ! അവിടുത്തെ ദൃഷ്ടി ശിവനില്‍ 
കാരുണ്യരസം നിറഞ്ഞതും, ശിവനൊഴികെയുള്ള അന്യ 
പുരുഷന്മാരില്‍ ജഇജൃഗപ്പയോടു കൂടിയതും, സപത്നിയായ 
ഗംഗാദേവിയില്‍ രോഷപൂര്‍ണ്ണവും, ശ്രീപരമേശ്വരന്റെ 
ലീലകളില്‍ വിസ്മയം നിറഞ്ഞതും, ശിവകണുത്തിലുള്ള 
സര്‍പ്പങ്ങളില്‍ ഭീതിയുള്ളതും, താമരപ്പുവിനു തന്നെ 
സരനന്ദര്യമേകുന്നതും, സ്വസഖികളില്‍ ഹാസപൂര്‍ണ്ണവും, 
എന്നില്‍ കാരുണൃപൂര്‍ണ്ണവുമാകുന്നു. 


56 


സരന്ദര്യലഹരി പരിഭാഷാ 


(വിവിധ സാഹചര്യങ്ങളില്‍ ദേവിയുടെ ദൃഷ്ടിയില്‍ നവ 
രസങ്ങളില്‍ ശാന്തം ഒഴികെയുള്ള മറ്റ്‌ അഷ്ുരസങ്ങളും 
പ്രകടമാകുന്നുവെന്നു താത്പര്യം) 


ഗതേ കര്‍ണാഭ്യര്‍ണം ഗരുത ഇവ പക്ഷ്മാണി ദധതീ 
പുരാം ഭേത്തശ്ചിത്തപ്രശമരസവിദ്രാവണഫലേ, 
ഇമേ നേത്രേ ഗോത്രാധരപതികുലോത്തംസകലികേ 
തവാകര്‍ണാകൃഷ്ടസ്നരശരവിലാസം കലയതഃ 52 


അല്ലയോ ഹിമഗിരിതനയേ! കാതുകള്‍ വരെ നിീണ്ടിരിക്കു 
ന്നതും, ബാണത്തിനു പിന്നില്‍ ചേര്‍ക്കുന്ന പരുന്തിന്‍ 
രുവലുകള്‍ പോലെയുള്ള നേത്രരോമങ്ങളോടുകൂടിയതും, 
ശിവന്റെ ശാന്തമായ മനസ്സില്‍ ശ്രംഗാരവികാരങ്ങള്‍ 
ഉല്‍പാദിപ്പിച്ച്‌ വിക്ഷേപം ജനിപ്പിക്കുന്നതുമായ അവിടു 
ത്തെ നയനങ്ങള്‍ കര്‍ണ്ണപര്യന്തം വലിച്ചുപിടിക്കപ്പെട്ട 
മന്മഥബാണം പോലെ കാണപ്പെടുന്നു. 


വിഭക്തത്രൈവര്‍ണ്യം വ്യതികരിതലീലാഞ്ജനതയാ 
വിഭാതി ത്വന്നേത്രത്രിതയമിദമീശാനദയിതേ, 

പുനഃ സ്രഷ്ടം ദേവാന്‍ ദൂഹിണഹരിരുദ്രാനുപരതാന്‍ 
രജഃ സത്വം ബിഭൂത്തമ ഇതി ഗുണാനാം ത്രയമിവ 53 


അല്ലയോ ശിവപ്രിയേ! വിവിധനിറങ്ങളിലുള്ള അഞ്ജന 
ത്താല്‍ അലങ്കരിക്കപ്പെട്ട നിന്തിരുവടിയുടെ മൂന്നു കണ്ണു 


37 


സരന്ദര്യലഹരി പരിഭാഷാ 


കള്‍, മഹാപ്രളയത്തില്‍ വിലീനരായ ബ്രഹ്മാവ്‌, വിഷ്ണു, 
മഹേശ്വരന്‍ എന്നീ ദേവന്മാരെ വീണ്ടും സൃഷ്ടിക്കുവാനായി 
സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ ഗുണത്രയങ്ങളെ ധരിക്കു 
ന്നുവോ എന്നു തോന്നുമാറ്‌ വെളുപ്പ്‌, ചുവപ്പ്‌, കറുപ്പ്‌ എന്നീ 
വ്യത്യസ്തനിറങ്ങളോടെ ശോഭിക്കുന്നു. 


പവിത്രീകര്‍തും നഃ പശുപതിപരാധീനഹൃദയേ 

ദയാ മിത്രൈര്‍നേത്രൈരരുണധവലശ്യാമരുചിഭിഃ, 
നദഃശോണോ ഗംഗാ തപനതനയേതി ധ്രുവമമും 
ത്രയാണാം തീര്‍ഥാനാമുപനയസി സംഭേദമനഘം 54 


അല്ലയോ ശിവനു സമര്‍പ്പിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയ 
ദേവി! ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി, കാരുണ്ൃപൂര്‍ണ്ണ 
ങ്ങളും, ചുവപ്പ്‌, വെളുപ്പ്‌, കറുപ്പ്‌ എന്നീ നിറങ്ങളോടു കൂടിയ 
തുമായ അവിടുത്തെ നേത്രത്രയങ്ങളിലൂടെ ശോണാ, 
ഗംഗാ, യമുനാ എന്നീ തീര്‍ഥങ്ങളുടെ പവിത്രമായ സംഗമ 
ത്തെ സൃഷ്ടിക്കുന്നു. 


(ശോണാ, ഗംഗാ, യമുനാ എന്നീ നദികള്‍ യഥാക്രമം 
ചുവപ്പ്‌, വെളപ്പ്‌, കറുപ്പ്‌ എന്നീ നിറത്തോടുകൂടിയ 


വയാണ്‌. 


നിമേഷോന്മേഷാഭ്യാം പ്രലയമുദയം യാതി ജഗതീ 
തവേത്യാഹഃ സന്തോ ധരണിധരരാജന്യതനയേ, 


38 


സരന്ദര്യലഹരി പരിഭാഷാ 


ത്വദുന്മേഷാജ്ജാതം ജഗദിദമശേഷം പ്രലയതഃ 
വരിത്രാതും ശങ്കേ പരിഹൃതനിമേഷാസ്മവ ദൃശഃ 55 


അല്ലയോ പര്‍വ്വതരാജപുത്രി! അവിടുത്തെ കണ്ണുകള്‍ അടയുകയും 
തറക്കുകയും ചെയ്യുമ്പോള്‍ ജഗത്ത്‌ വിലയംപ്രാപിക്കുകയും വീണ്ടും 
ഉദിക്കുകയും ചെയ്യുന്നു എന്നു സജ്ജനങ്ങള്‍ പറയുന്നു. അവിടുന്നു 
കണ്ണു തുറന്നപ്പോള്‍ ഉദയംചെയ്തയതായ ഈ സമ്പൂര്‍ണ്ണ പ്രപഞ്ചത്തെ 
യും പ്രളയത്തില്‍ നിന്നും രക്ഷിക്കുവാനായിട്ടാണ്‌ അവിടുത്തെ 
കണ്ണുകള്‍ അടയാതെതന്നെയിരിക്കുന്നത്‌ എന്നു ഞാന്‍ വിചാരി 
ക്കുന്നു. 


തവാപര്‍ണേ കര്‍ണേജപനയനപൈശുന്യചകിതാ 
നിലീയന്തേ തോയേ നിയതമനിമേഷാഃ ശഫരികാം, 
ഇയം ച ശ്രീര്‍ബദ്ധച്ചദപുടകവാടം കുവലയം 

ജഹാതി പ്രത്യൂഷേ നിശി ച വിഘടയ്ു പ്രവിശതി 56 


അല്ലയോ പാര്‍വ്വതി! കര്‍ണ്ണങ്ങള്‍ വരെ നീണ്ടിരിക്കുന്ന 
അവിടുത്തെ നയനങ്ങള്‍ (തങ്ങളെക്കുറിച്ച്‌) ഏഷണി 
പറയുമെന്ന്‌ പേടിച്ച്‌ പെണ്‍മീനുകള്‍ കണ്‍ൺലചിമ്മാതെ 
വെള്ളത്തില്‍ ഒളിച്ചുകിടക്കുന്നു. ഈ ലക്ഷ്മീദേവിയും 
പ്രഭാതത്തില്‍ അടയുന്ന കവാടം പോലെയുള്ള, കൂമ്പുന്ന 
ഇതളുകളോടുകൂടിയ കരിജ്ുവളപ്പുവിനെ ഉപേക്ഷിക്കുകയും, 
രാത്രി അതു വിടരുമ്പോള്‍ വീണ്ടും അതില്‍ പ്രവേശി 
ക്കുകയും ചെയ്യുന്നു. 


29 


സരനന്ദര്യലഹരി പരിഭാഷാ 


(കരിജുവളപ്പുവ്‌ രാത്രി വിടരുന്നതും, മത്സ്യം വെള്ളത്തില്‍ 
കഴിയുന്നതും സ്വാഭാവികമാണ്‌. എന്നാല്‍ ഇവ രണ്ടിനും 
ദേവിയുടെ കണ്ണകളുമായുള്ള സാദൃശ്യം കണക്കിലെടുത്ത്‌ 
കവി ഈ രണ്ടു പ്രതിഭാസങ്ങളെയും ദേവിയുമായി ബന്ധ 
പ്പെടുത്തി ഉത്പ്രേക്ഷിക്കുന്നു. ദേവി ഉറങ്ങുകയും അവിടു 
ത്തെ നേത്രങ്ങള്‍ അടയുകയും ചെയ്യുമ്പോള്‍ മാത്രമാണ്‌ 
ലക്ഷ്മീദേവി ആ നയനോത്പലങ്ങളെ വിട്ട്‌ രാത്രിയില്‍ 
കരിജുവളപ്പുവിനെ ആശ്രയിക്കുന്നത്‌ എന്നാണ്‌ കവി 
കരുതുന്നത്‌). 


ദൃശാ ദ്രാഘീയസ്യാ ദരദലിതനീലോത്പലരുചാ 
ദവീയാംസം ദീനം സ്മപയ കൃപയാ മാമപി ശിവേ, 
അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയതാ 
വനേ വാ ഹര്‍മ്യേ വാ സമകരനിപാതോ ഹിമകരഃ 57 


അല്ലയോ ശിവേ! തെല്ലവിടര്‍ന്ന നീലോത്പലം പോലെ 
കാന്തിയുള്ള അവിടുത്തെ കണ്ണകളുടെ അതിദീര്‍ഘമായ 
കടാക്ഷദൃഷ്ടിയാല്‍ വളരെ ദുരെയിരിക്കുന്ന ഈ ദീനനായ 
എന്നെ ദയവായി സ്താനം ചെയ്താലും. ഇതുകൊണ്ട്‌ ഞാന്‍ 
ധന്യനായിത്തീരുന്നു. അവിടുത്തേയ്ക്ക്‌ യാതൊരു ചേതവു 
മില്ല. ചന്ദ്രന്‍ തന്റെ ശീതരശ്മികള്‍ വനത്തിലും, കൊട്ടാര 
ത്തിലും ഒരു പോലെ പരത്തുന്നുണ്ടല്ലോ. 


അരാലം തേ പാലീയുഗലമഗരാജന്യതനയേ 
ന കേഷാമാധത്തേ കുസുമശരകോദണ്ഡകുതുകം, 


40 


സരന്ദര്യലഹരി പരിഭാഷാ 


തിരശ്വീനോ യത്ര ശ്രവണപഥമല്ലംഘ്യ വിലസന്‍ 
അപാംഗവ്യാസംഗോ ദിശതി ശരസന്ധാനധിഷണാം 58 


അല്ലയോ പര്‍വ്വതരാജപുത്രി! അവിടുത്തെ ചെവികള്‍ക്കും 
കണ്ണകള്‍ക്കുമിടയിലുള്ള വക്രാകാരമായിരിക്കുന്ന ഭാഗം 
കണ്ടാല്‍ അത്‌ കാമദേവന്റെ വില്ലാണെന്ന്‌ ആര്‍ക്കാണ്‌ 
തോന്നാത്തത്‌. എന്തെന്നാല്‍ അവിടുത്തെ കാതുകളെ 
അതിക്രമിച്ചു വിലങ്ങനെ വിലസിക്കുന്ന അവിടുത്തെ 
കടാക്ഷദൃഷ്ഠി (മേൽപറഞ്ഞ) ഈ വില്ലില്‍ തൊടുത്ത 
ശരമാണെന്നു തോന്നലുളവാക്കുകയും ചെയ്യും. 


സ്തരരദ്ഗണ്ഡാഭോഗപ്രതിഫലിതതാടങ്കയുഗലം 
ചതൃശ്ചക്രം മന്യേ തവ മുഖമിദം മന്മഥരഥം, 
യമാരൂഹ്യ ദുഹ്യത്യവനിരഥമര്‍കേന്ദുചരണം 
മഹാവീരോ മാരഃ പ്രമഥപതയേ സജ്ജിതവതേ 59 


അല്ലയോ ദേവി! അവിടുത്തെ അത്ൃയന്തം മിന്നുന്ന 
കവിള്‍ത്തടങ്ങളില്‍ പ്രതിഫലിക്കുന്ന കര്‍ണ്ണാഭരണങ്ങ 
ഭോടുകൂടിയ അവിടുത്തെ മുഖം കാമദേവന്റെ നാലു ചക്രങ്ങ 
ഭോടുകൂടിയ രഥമാണെന്നു ഞാന്‍ കരുതുന്നു. മഹാവീര 
നായ കാമദേവന്‍ അവിടുത്തെ മുഖമാകുന്ന ഈ രഥത്തി 
ലേറി, സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ടു ചക്രങ്ങള്‍ മാത്രമുള്ള ഭൂമി 
യാകുന്ന രഥത്തിലിരിക്കുന്ന പരമശിവനെ ആക്രമിക്കുന്നു. 


41 


സരന്ദര്യലഹരി പരിഭാഷാ 


സരസ്വത്യാഃ സൂക്തിരതലഹരീ കൌശലഹരിഃ 
പിബന്ത്യാഃ ശര്‍വാണി ശ്രവണചുലുകാഭ്യാമവിരലം, 
ചമത്കാരശ്ലാഘാചലിതശിരസഃ കുണ്ഡലഗണോ 
ത്ധണത്കാരൈസ്താരൈഃ പ്രതിവചനമാചഷ്ട ഇവ തേ 60 


അല്ലയോ ശര്‍വാണി! അമൃതപ്രവാഹത്തിന്റെ മാധുര്യത്തെ 
അപഹരിക്കുന്നതായ സരസ്വതീ ദേവിയുടെ മധുരവചസ്സു 
കളെ കാതുകളാകുന്ന പാനപാത്രങ്ങങാല്‍ അവിരതം 
പാനം ചെയ്യന്ന അവിടുന്ന്‌ ആ വാക്ത്സരിയെ അനുമോദി 
ച്ുകൊണ്ട്‌ തലക്ഷുക്കുമ്പോള്‍ അതിനു മറുപടി പറയുന്നു 
വോ എന്നു തോന്നുമാറ്‌ അവിടുത്തെ കുണ്ഡലങ്ങളും 
കിലുങ്ങി ത്സണത്ക്കാരം പുറപ്പെടുവിക്കുന്നു. 


അസൌ നാസാവംശസ്കൃഹിനഗിരിവംശധ്വജപടി 
ത്വദീയോ നേദീയഃ ഫലതു ഫലമസ്താകമുചിതം, 
വഹത്യന്തര്‍മുക്താഃ ശിശിരകരനിശ്വാസഗലിതം 
സഭൃദ്ധ്യാ യത്താസാം ബഹിരപി ച മുക്താമണിധരഃ 61 


അല്ലയോ ഹിമവാന്റെ വംശത്തിന്റെ പതാകയായവളെ! 
അവിടുത്തെ ഈ നാസാദണ്ഡമാകുന്ന മുളന്തണ്ട്‌ ഞങ്ങ 
ള്‍ക്ക്‌ ഉടനടി തന്നെ ഇഷ്ടഫലത്തെ നല്ലട്ടെ. അവിടുത്തെ 
നാസികയാകുന്ന മുളന്തണ്ടിനുള്ളില്‍ സമൂദ്ധാമായുള്ള 
മുത്തുകളില്‍ ശീതനിശ്വാന്ഥമേറ്റ്‌, അതിലൊരു മുത്ത്‌ പുറ 


42 


സരന്ദര്യലഹരി പരിഭാഷാ 


ത്തേയ്ക്ക്‌ വഴുതിവന്ന്‌ അവിടുത്തെ നാസാഭരണമായിത്തീ 
ര്‍ന്നിരിക്കുന്നു. 


(ഇടതു നാസാദ്വാരത്തിലൂടെയുള്ള ശ്വാസോച്ഛ്വാസം ചന്ദ്ര 
നാഡിയുടെ (ഇഡാനാഡി) നിയന്ത്രണത്തിലായതു 
കൊണ്ട്‌ അത്‌ ശീതമായിരിക്കും. ഈ ശീതനിശ്വാസ 
ത്തിനെയാണ്‌ കവി ശിശിരകരനിശ്വാസം എന്നതു 
കൊണ്ടുദ്ദേശിച്ചത്‌. ഒന്‍പതു തരം മുത്തുകളണ്ടെന്ന്‌ പുരാണ 
ങ്ങള്‍ പറയുന്നു. മുളന്തണ്ടിനകത്തു കാണപ്പെടുന്ന മുത്ത്‌ 
അതിലൊന്നാണ്‌. 


പ്രകൃത്യാഴ്‌ [്രക്തായാസ്തവ സുദതി ദന്തച്ഛദരുചേഃ 
പ്രവക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദൂമലതാ, 

ന ബിംബം തദ്ബിംബപ്രതിഫലനരാഗാദരുണിതം 
തുലാമധ്യാരോഡും കഥമിവ വിലജേജത കലയാ 62 


അല്ലയോ സുന്ദരിയായ ദേവി! സ്വാഭാവികമായും ചുവന്നി 
രിക്കുന്ന അവിടുത്തെ ചുണ്ടുകളുടെ കാന്തിയ്ക്ക്‌ ഏതിനോ 
ടാണ്‌ സാദൃശ്യമെന്ന്‌ ഞാന്‍ പറയട്ടെ. പവിഴക്കൊടിയില്‍ 
ഒരു പഴമുണ്ടാവട്ടെ (എന്നാല്‍ അതിനെ അവിടുത്തെ 
ചുണ്ടുകളോടുപമിക്കാം). തൊണ്ടിപ്പഴത്തിന്‌ എന്തായാലും 
അവിടുത്തെ ചുണ്ടുകളോട്‌ സാദൃശ്യമില്ല. അവിടുത്തെ ചുണ്ടു 
കളുടെ പ്രതിഫലനത്താലുണ്ടായ ചുവപ്പുനിറത്തോടുകൂടിയ 
തൊണ്ടിപ്പഴം, അവിടുത്തെ ചുണ്ടുകളോടൊപ്പം അലം 


43 


സരന്ദര്യലഹരി പരിഭാഷാ 


പോലും താരതമ്യം ചെയ്യപ്പെടുന്നതിന്‌ എങ്ങനെ ലജ്ജി 
ക്കാതിരിക്കും. 


സ്ലിതജ്യോത്സാജാലം തവ വദനചന്ദ്രസ്യ പിബതാം 
ച്കോരാണാമാസീദതിരസതയാ ചഞ്ചജഡിമാ, 
അതസ്നേ ശീതാംശോരമൃതലഹര്‍മാമ്ൂരുചയഃ 


പിബംതി സ്വച്ഛന്ദം നിശി നിശി ഭൃശം കാഞ്ജികധിയാ 63 


അല്ലയോ ദേവി! അവിടുത്തെ മുഖചന്ദ്രന്റെ മന്ദഹാസമാ 
കുന്ന വെണ്ണിലാറുണ്ടിട്ട്‌ ചകോരങ്ങളുടെ ചുണ്ടുകള്‍ക്ക്‌ 
രുചി നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട്‌ അവ പുളിരസമുള്ള 
തെന്തെങ്കിലും ഭക്ഷിക്കുവാനാഗ്രഹിച്ച്‌ രാത്രി തോറും ചന്ദ്ര 
ന്റെ അമൃതപ്രവാഹത്തെ കാടിയാണെന്നു കരുതി യഥേ 
ഷും പാനം ചെയ്യുന്നു. 


അവിശ്രാന്തം പത്യരഗ്മുണഗണകഥാമ്രേഡനജപാ 
ജപാപുഷ്ടച്ഛായാ തവ ജനനി ജിഹ്വാ ജയതി സാ, 
യദഗ്രാസീനായാഃ സ്മടികദൃഷദച്ചച്ചുവിമയീ 
സരസ്വത്യാ മൂര്‍തിഃ പരിണമതി മാണിക്യവപുഷാ 64 


അല്ലയോ ജനനി! അവിടുത്തെ പതിയുടെ ഗുണഗണങ്ങളെ 
സദാ പുകഴ്തിക്കൊണ്ടിരിക്കുന്നതും, ചെമ്പരത്തിപ്പു പോലെ 
ചുവന്നിരിക്കുന്നതുമായ അവിടുത്തെ നാവ്‌ എന്നും ജയി 
ക്കട്ടെ. അവിടുത്തെ ആ നാവിന്റെ അഗ്രത്തി ലിരിക്കുന്ന 


44 


സരനന്ദര്യലഹരി പരിഭാഷാ 


സരസ്വതീദേവിയുടെ സ്ൂടികം പോലെ അതിനിര്‍മ്മല 
മായ ശരീരം മാണിക്യവര്‍ണ്ണമുള്ള തായിത്തീരുന്നു. 


രണേ ജിത്വാ ദൈത്യാനപഹൃതശിരസ്കൈഃ കവചിഭിഃ 
നിവ്വത്തൈശ്ചണ്ഡാംശത്രിപുരഹരനിര്‍മാല്യവിമുഖൈഃ, 
വിശാഖേന്ദ്രോപേന്ദ്രൈ ശശിവിശദകര്‍പുരശകലാ 
വിലീയനേ മാതസ്കവ വദനതാംബൂുലകബലാഃ 65 


അല്ലയോ ജഗജ്ജനനി! യുദ്ധത്തില്‍ അസുരന്മാരെ ജയി 
ച്ചിട്ട്‌ അവിടുത്തെ മുന്നില്‍ വന്ന്‌ ശിരോവസ്ത്രം അഴിച്ചുവെച്ച്‌ 
കവചം മാത്രം ധരിച്ചിരിക്കുന്നവരും, ചണ്ഡന്‍ എന്ന ശിവ 
പാര്‍ഷദന്‌ അവകാശപ്പെട്ട ശിവ നിര്‍മ്മാല്യത്തില്‍ 
താല്പര്യമില്ലാത്തവരുമായ സുബ്രഹ്മ ണ്യന്‍, ഇന്ദ്രന്‍, വിഷ്ണു 
എന്നിവര്‍ അവിടുന്ന്‌ പ്രസാദിച്ചു കൊടുത്തതും അവിടുത്തെ 
ഉച്ഛിഷവുമായ കര്‍പ്പുര ശകലങ്ങളോടുകൂടിയ താംബൂലത്തെ 
അലിഞ്ഞുതീരുന്നതു വരെ ചവച്ചു ഭക്ഷിക്കുന്നു. 


വിപഞ്ച്യാ ഗായന്തീ വിവിധമപദാനം പശുപതേ- 
സ്ത്വയാരബ്ബേ വക്തും ചലിതശിരസാ സാധുവചനേ, 
തദീയൈര്‍മാധുര്യരപലപിതതന്ത്രീകലരവാം 
നിജാം വീണാം വാണീ നിചുലയതി ചോലേന നിഭതം 66 


അല്ലയോ ദേവി! പരമശിവന്റെ വിവിധങ്ങളായ അപദാന 
ങ്ങളെ സരസ്വതീദേവി വീണവായിച്ചു പാടിപ്പുകയ്ക്ുന്നതു 
കേട്ട്‌ തലകുലുക്കിക്കൊണ്ട്‌ അവിടുന്ന്‌ അനുമോദിച്ച്‌ 


45 


സരന്ദര്യലഹരി പരിഭാഷാ 


പ്രശംസിക്കുമ്പോള്‍ അവിടുത്തെ വാങ്മാധുര്യത്താല്‍ പരി 
ഹസിക്കപ്പെട്ട തന്ത്രീരവത്തോടു കൂടിയ തന്റെ വീണയെ 
സരസ്വതീദേവി മൂടുപടം കൊണ്ട്‌ മൂടുന്നു. 


കരാഗ്രേണ സൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ 
ഗിരിശേനോദസ്തം മുഹരധരപാനാകലതയാ, 
കരഗ്രാഹ്യം ശംഭോര്‍മുഖമുകുരവ്ൃവന്തം ഗിരിസുതേ 
കഥംകാരം ബ്രുമസ്തവ ചുബുകമൌപമ്യരഹിതം 67 


അല്ലയോ ഗിരിസുതേ! ഹിമവാന്‍ വാത്സല്യപൂര്‍വ്വം കൈ 
കൊണ്ടു സ്ര്‍ശിച്ചിട്ടുള്ളതും, പരമശിവന്‍ അധരപാനം 
ചെയ്യുവാനാഗ്രഹിച്ചുകൊണ്ട്‌ വീണ്ടും വീണ്ടും പിടിച്ചു 
യര്‍ത്തിയിട്ടുള്ളതും, അവിടുത്തെ മുഖമാകുന്ന കണ്ണാടിയുടെ 
പിടിയെന്ന പോലെ ശിവന്‌ കൈകള്‍ കൊണ്ട്‌ പിടിക്കു 
വാന്‍ കഴിയുന്നതും, അനുപമവുമായ അവിടുത്തെ ചിബുക 
ത്തെ ഞങ്ങള്‍ എങ്ങനെയാണ്‌ വര്‍ണ്ണിക്കുന്നത്‌? 


ഭജാശ്ശേഷാന്നിത്യം പുരദമയിതുഃ കണ്ടകവതി 

തവ ഗ്രീവാ ധത്തേ മുഖകമലനാലശ്രിയമിയം, 
സ്വതഃ ശ്വേതാ കാലാഗരുബഹുലജംബാലമലിനാ 
മൃണാലീലാലിത്യം വഹതി യദധോ ഹാരലതികാ 68 


അല്ലയോ ദേവി! പരമശിവന്റെ കരാശ്ശേഷത്തിനാല്‍ 
എന്നും രോമാഞ്ചമണിഞ്ഞിരിക്കുന്ന അവിടുത്തെ കണ്ഠം 


46 


സരന്ദര്യലഹരി പരിഭാഷാ 


അവിടുത്തെ മുഖമാകുന്ന താമരയുടെ തണ്ടു പോലെ ശോഭി 
ക്കുന്നു (രോമഹര്‍ഷം കാരണം എടഴുന്നിരിക്കുന്ന കണ 
ത്തിലെ രോമങ്ങളെ കവി താമരത്തണ്ടിലെ മുള്ളകളോട്‌ 
ഉപമിക്കുന്നു). എന്തെന്നാല്‍ അതിനു താഴെയുള്ള സ്വതവേ 
വെളുത്തിരിക്കുന്നതും മാറില്‍ പുരട്ടിയ കാരകില്‍ ചാറ്‌ പുര 
ണ്ടതുകാരണം കറുത്തിരിക്കുന്നതുമായ മുത്തുമാല താമര 
വലയം പോലെയും കാണപ്പെടുന്നു. 


ഗലേ രേഖാസ്തിസ്രോ ഗതിഗമകഗീതൈകനിപുണേ 
വിവാഹവ്യാനദ്ധപ്രഗൂണഗുണസംബഖ്യാപ്രതിഭുവഃ, 
വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവാം 

ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവ തേ 69 


ഗതി, ഗമകം, ഗീതം എന്നിവയില്‍ നിപുണയായ അല്ല 
യോ ദേവി! പണ്ട്‌ വിവാഹവേളയില്‍ പരമശിവന്‍ അവിടു 
ത്തെ കഴുത്തില്‍ കെട്ടിയ ചരടുകളുടെ എണ്ണം സൂചിപ്പിക്കു 
വാനെന്ന പോലെ അവിടുത്തെ കഴുത്തില്‍ കാണപ്പെടുന്ന 
മുന്നു വരകള്‍ (ത്രിവലി), വിവിധങ്ങളായ മധുരരാഗങ്ങ 
ള്‍ക്കു ജന്മമേകുന്ന സംഗീതഗ്രാമങ്ങളെ വേര്‍തിരിക്കുന്ന 
മൂന്നു അതിര്‍വരമ്പുകളെ പോലെ വിരാജിക്കുന്നു. 


(ഉത്തരഭാരതത്തില്‍ ചിലയിടത്ത്‌ വിവാഹവേളയില്‍ 


വരന്‍ വധുവിന്റെ കഴുത്തില്‍ മൂന്നു ചരടുകള്‍ കെട്ടുന്ന 
പതിവുണ്ട്‌). 


47 


സരന്ദര്യലഹരി പരിഭാഷാ 


മൃണാലീഭദ്വീനാം തവ ഭജലതാനാം ചതസ്പണാം 
ചതുര്‍ഭിഃ സൌന്ദര്യം സരസിജഭവഃ സ്മൌതി വദനൈഃ, 
നഖേഭ്യഃ സംത്രസ്യന്‍ പ്രഥമമഥനാദന്ധകരിപോഃ 
ചതുര്‍ണാം ശീര്‍ഷാണാം സമമഭയഹസ്താര്‍പണധിയാ 70 


അല്ലയോ ദേവി! പണ്ട്‌ പരമശിവന്‍ ബ്രഹ്മാവിന്റെ ഒരു 
ശിരസ്സ്‌ പിച്ചിയെടുത്തതുകാരണം ശിവന്റെ നഖങ്ങളോടു 
ള്ള ഭയത്താല്‍, തന്റെ നാലു ശിരസ്സുകളെയും അവിടുന്ന്‌ 
(ദേവി) ഒരേ സമയം തന്നെ അഭയ ഹസ്തങ്ങളാല്‍ അനു 
ഗ്രഹിക്കുമെന്ന്‌ ആഗ്രഹിച്ചുകൊണ്ട്‌, താമരവളയം പോലെ 
അതിമൃദുവായിരിക്കുന്ന അവിടുത്തെ (ദേവിയുടെ) നാലു 
കൈകളുടെയും സനന്ദര്യത്തെ, ബ്രഹ്മാവ്‌ നാലുവക്ത്രങ്ങള്‍ 
കൊണ്ടും വാഴ്ുന്നു. 


നഖാനാമുദ്യോതൈര്‍നവനലിനരാഗം വിഹസതാം 
കരാണാം തേ കാന്തിം കഥയ കഥയാമഃ കഥമുമേ, 
കയാചിദ്വാ സാമ്യം ഭജതു കലയാ ഹന്ത കമലം 
യദി ക്രീഡല്ലക്ഷ്ീചരണതലലാക്ഷാരസചണം 71 


അല്ലയോ ഉമേ! നഖങ്ങളുടെ കാന്തിയാല്‍ പ്രശോഭിക്കു 
ന്നതും, പുതുതായി വിടര്‍ന്ന താമരപ്പുവിന്റെ ചുവപ്പു നിറ 
ത്തെ വെല്ലുന്ന നിറമുള്ളതുമായ അവിടുത്തെ കൈക ഭൂടെ 
സനന്ദര്യത്തെ ഞങ്ങള്‍ക്ക്‌ എങ്ങനെ വര്‍ണ്ണിക്കുവാന്‍ 
കഴിയും? താമരപ്പൂവില്‍ ക്രീഡിക്കുന്ന ലക്ഷ്മീദേവിയുടെ 
ചരണതലങ്ങളില്‍ പുരട്ടിയിട്ടുള്ള ചെമ്പഞ്ഞിച്ചാറ്‌ പൂവില്‍ 


48 


സരനന്ദര്യലഹരി പരിഭാഷാ 


പറ്റുകയാണെങ്കില്‍, ഒരു പക്ഷേ താമരപ്പുവിന്‌ (അവിടു 
ത്തെ കരങ്ങളോട്‌) ചെറുതായ സാദൃശ്യം വന്നെന്നി 
രിക്കാം. 


സമം ദേവി സ്റന്ദദ്വിപവദനപീതം സ്മനയുഗം 

തദേവം നഃ ഖേദം ഹരതു സതതം പ്രസ്തതമുഖം, 
യദാലോക്യാശങ്കാകുലിതഹൃദയോ ഹാസജനകഃ 
സ്വകംഭൌ ഹേരംബഃ പരിമൃശതി ഹസ്നേന ത്ധടിതി 72 


അല്ലയോ ദേവി! സുബ്രഹ്മണ്യനും ഗണപതിയും ഒരുമിച്ച്‌ 
പാനം ചെയ്തിട്ടുള്ളതും, സദാ സ്തന്യം സ്രവിക്കുന്നതുമായ 
അവിടുത്തെ സ്തനയുഗം ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാ 
ക്കട്ടെ. ഈ സ്തനങ്ങളെ കണ്ടിട്ട്‌ ഗജമുഖന്‍ (തന്റെ മസ്തക 
ങ്ങളെ ദേവി അപഹരിച്ചുവോ എന്ന്‌) സംശയം പൂണ്ട്‌ 
വ്യാകുലഹൃദയനായി പെട്ടെന്നു തന്റെ മസ്തകങ്ങളെ കൈ 
കൊണ്ട്‌ തൊട്ടുനോക്കി (തന്റെ മാതപിതാക്കളിലും മറ്റും) 
ഹാസം ഉളവാക്കുന്നു. 


അമു തേ വക്ഷോജാവമൃതരസമാണിക്യകുതുപൌ 
ന സന്ദേഹസ്ുന്ദോ നഗപതിപതാകേ മനസി, 
പിബന്തന തൌ യസ്തകാദവിദിതവധുസംഗരസികൌ 
കുമാരാവദ്യാപി ദ്വിരദവദനക്രൌഞ്ചരലനൌ 73 


49 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ഹിമഗിരിയുടെ പതാകയായവളെ! അവിടുത്തെ 
ഈ സ്തനങ്ങള്‍ അമൂൃതത്തെ വഹിക്കുന്ന മാണിക്യ 
ത്തോല്‍ക്കുടങ്ങളാണ്‌ എന്നുള്ളതില്‍ എന്റെ മനസ്സില്‍ 
യാതൊരു സന്ദേഹവുമില്ല. എന്തെന്നാല്‍ അവയെ പാനം 
ചെയ്യുന്ന സുബ്രഹ്മണ്യനും ഗണേശനും ഇന്നും സ്ത്രീസംഗ 
രസമറിയാത്ത കുമാരന്മാരായിത്തന്നെ വര്‍ത്തിക്കുന്നു. 


വഹത്യംബ സ്മംബേരമദനുജകുംഭപ്രകൃതിഭി; 
സമാരബ്ദാം മുക്താമണിഭിരമലാം ഹാരലതികാം, 
കുചാഭോഗോ ബിംബാധരരുചിഭിരന്തഃ ശബലിതാം 
പ്രതാപവ്യാമിശ്രാം പുരദമയിതുഃ കീര്തിമിവ തേ 74 


അല്ലയോ ജനജ്ജനനി! (പരമശിവനാല്‍ വധിക്കപ്പെട്ട) 
ഗജാസുരന്റെ മസ്തകത്തില്‍ നിന്നു ലഭിച്ച മുത്തമണികളാല്‍ 
ഉണ്ടാക്കപ്പെട്ടതും, അവിടുത്തെ അധരബിംബങ്ങളുടെ 
കാന്തിയാലുണ്ടാകുന്ന വര്‍ണ്ണവൈവിധ്യത്തോടു കൂടിയതും, 
അവിടുത്തെ മാറിലിണിഞ്ഞിരിക്കുന്നതുമായ നിര്‍മ്മലമായ 
മുത്തുമാല ത്രിപുരാന്തകന്റെ പ്രതാപത്തോട്‌ (ശനര്യ 
ത്തോട്‌) കലര്‍ന്ന അവിടുത്തെ കീര്‍ത്തിയോ എന്നു 
തോന്നിപ്പിക്കുന്നതാണ്‌. 


(ഉത്തമഗജങ്ങളുടെ മസ്തകങ്ങളില്‍ മുത്തുണ്ടെന്ന്‌ ഒരു 
വിശ്വാസമുണ്ട്‌. ശരര്യത്തിന്‌ ചുവപ്പും, കീര്‍ത്തിയ്ക്ക്‌ 
വെളുപ്പും പ്രതീകങ്ങളായി കവികള്‍ പ്രയോഗിക്കാറുണ്ട്‌. 
ദേവിയുടെ ചുവന്ന അധരകാന്തിയും മുത്തുമണികളുടെ 


90 


സരന്ദര്യലഹരി പരിഭാഷാ 


ശുൃഭരവര്‍ണ്ണവും ചേര്‍ന്നുള്ള ഹാരത്തെ കവി പരമശിവന്റെ 
ശനര്യവും കലര്‍ന്ന കീര്‍ത്തിയായി ഉത്പ്രേക്ഷിക്കുന്നു). 


തവ സ്മന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ 

പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതമിവ, 
ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത്‌ 
കവീനാം പ്രൌന്ദാനാമജനി കമനീയഃ കവയിതാ 75 


അല്ലയോ ഗിരിതനയേ! അവിടുത്തെ ഹൃദയത്തില്‍ നിന്നും 
ഒഴുകുന്ന മുലപ്പാല്‍ സരസ്വതീമയമായ പാല്‍ക്കടല്‍ തന്നെ 
യാണെന്ന്‌ ഞാന്‍ കരുതുന്നു. എന്തെന്നാല്‍ ദയാമയിയായ 
അവിടുന്ന്‌ നല്ലിയ മുലപ്പാല്‍ ആസ്വദിച്ച ദ്രവിഡശിശു 
പ്രശസ്തരായ കവികളുടെയിടയില്‍ ശ്രേഷ്ഠനായ കവി 
യായിത്തീര്‍ന്നു. 


(ഇതില്‍ പറഞ്ഞിരിക്കുന്ന ദ്രവിഡശിശു ആദിശങ്കരന്‍ 
തന്നെയാണെന്നും, അതല്ല തിരുജ്ഞാനസംബന്ധരാണെ 
ന്നും മറ്റും വ്യാഖ്യാതാക്കളടെയിടയില്‍ അഭിപ്രായവ്യത്യാ 
സമുണ്ട്‌). 


ഹരക്രോധജ്വാലാവലിഭിരവലീഡേന വപുഷാ 
ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസിജംഃ, 
സമുത്തസ്ഥൌ തസ്ലാദചലതനയേ ധൂമലതികാ 
ജനസ്താം ജാനീതേ തവ ജനനി രോമാവലിരിതി 76 


91 


സരനന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ഹിമഗിരിസുതേ! പരമശിവന്റെ ക്രോധാഗ്നി 
ജ്വാലയില്‍ വെന്ത ശരീരത്തോടെ കാമദേവന്‍ അവിടു 
ത്തെ ആഴമേറിയ നാഭിയാകുന്ന സരസ്സില്‍ വന്നു മുങ്ങിയ 
പ്പോള്‍, അതില്‍ നിന്നുയര്‍ന്ന ചെറുവള്ളി പോലെയുള്ള 
പുകക്കൂട്ടുത്തിനെ ലോകര്‍ അവിടുത്തെ രോമാവലി എന്നു 
ഭാവിക്കുന്നു. 


യദേതത്കാലിന്ദീതനുതരതരംഗാകൃതി ശിവേ 

കൃശേ മധ്യേ കിഞ്ചിജജനനി തവ യദ്ഭാതി സുധിയാം, 
വിമര്‍ദാന്യോന്യം കുചകലശയോരന്തരഗതം 
തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണിീം 77 


| 

അല്ലയോ ശിവേ: കാളിന്ദീനദിയുടെ കല്ലോലകം (ചെറു 
തിരമാല) പോലെയുള്ള യാതൊന്ന്‌ (രോമാവലി) അവിടു 
ത്തെ കൃശതരമായ ഉദരഭാഗത്ത്‌ സജ്ജനങ്ങള്‍ക്ക്‌ കാണ 
പ്പെടുന്നുവോ, അത്‌ അവിടുത്തെ കുചകലശങ്ങളുടെ പര 
സൃരമുള്ള ഞെരുക്കം കൊണ്ട്‌ അവയ്ക്കിടയിലുള്ള ആകാശം 
നേര്‍മ്മയുള്ളതായിത്തീര്‍ന്ന്‌ നാഭീഗുഹയില്‍ പ്രവേശിക്കു 
ന്നതാണെന്നു തോന്നുന്നു. 


സ്ഥിരോ ഗംഗാവ ര്‍തഃ സ്മനമുകൂലരോമാവലിലതാ 
കലാവാലം കുണ്ഡം കുസുമശരതേജോഹതഭജംഃ, 
രതേര്‍ലിലാഗാരം കിമപി തവ നാഭിര്‍ഗിരിസുതേ 
ബിലദ്വാരം സിദ്ധേരഗിരിശ നയനാനാം വിജയതേ 78 


92 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ഹിമഗിരിതനയേ! അവിടുത്തെ നാഭി ഗംഗാ 
നദിയിലെ സ്ഥിരമായ ചുഴിയായും, സ്തനങ്ങളാകുന്ന രണ്ടു 
മൊട്ടുകളുള്ള വള്ളിയാകുന്ന അവിടുത്തെ രോമാവലി യ്കുള്ള 
തടമായും, കാമദേവന്റെ തേജസ്സാകുന്ന അഗ്നിയ്ക്ക്‌ കുണ്ഡ 
മായും, രതീദേവിയുടെ കേളീഗ്ൃഹമായും, പരമശിവ ന്റെ 
മിഴികള്‍ക്ക്‌ തപസ്സിദ്ധിയ്ക്കള്ള ഗുഹാദ്വാരം പോലെയും 
വിജയിക്കുന്നു. 


നിസര്‍ഗക്ഷീണസ്യ സ്നതടഭരേണ ക്ലമജുഷോ 
നമന്ദര്‍തേര്‍നാരീതിലക ശനകൈസ്തൂട്യത ഇവ, 

ചിരം തേ മധ്യസ്യ ത്രടിതതടിനീതീരതരുണാ 
സമാവസ്ഥാസ്ഥേമ്മോ ഭവതു കുശലം ശൈലതനയേ 79 


അല്ലയോ നാരീരത്നമമായ ശൈലതനയേ! സ്വതവേ 
മെലിഞ്ഞിരിക്കുന്നതും, സ്തനഭാരം കൊണ്ട്‌ ക്ഷീണിച്ചതും, 
മുന്‍പോട്ടു കുനിഞ്ഞതും, പതുക്കെ ഒടിഞ്ഞുപോകുമോ 
എന്നു തോന്നിപ്പിക്കുന്നതും, കരയിടിഞ്ഞ നദിക്കരയില്‍ 
നില്‍ക്കുന്ന വൃക്ഷത്തോളം സ്ഥിരതയുള്ളതുമായ അവിടു 
ത്തെ മദ്ധ്യഭാഗത്തിന്‌ മേന്മേൽ കുശലം ഭവിക്കട്ടെ. 


കുചൌ സദ്യഃസ്വിദ്യത്തടഘടിതകൂര്‍പാസഭിദുരൌ 
കഷന്തന ദോര്‍മുലേ കനകകലശാഭൌ കലയതാ, 
തവ ത്രാതും ഭംഗാദലമിതി വലഗ്നം തനുഭുവാ 
ത്രിധാ നദ്ധം ദേവി ത്രിവലി ലവലീവലിഭിരിവ 80 


93 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ദേവി! അപ്പപ്പോള്‍ വിയര്‍ക്കുന്ന മാര്‍ത്തടത്തില്‍ 
കെട്ടപ്പെട്ട സ്നവസ്തരത്തെ പിളര്‍ക്കുന്നവയും, കക്ഷം വരെ 
യെത്തുന്നവയും, സ്വര്‍ണ്ണഠകലശങ്ങള്‍ പോലെ ശോഭിക്കുന്ന 
വയുമായ അവിടുത്തെ സ്തനങ്ങളെ കലിച്ച കാമദേവന്‍, 
(സ്തനഭാരത്താല്‍) അവിടുത്തെ കൃശമായ മദ്ധ്യദേശം 
ഒടിഞ്ഞുപോകാതെ രക്ഷിക്കുന്നതിനായി ത്രിവലികളാ 
കുന്ന ലവലീവല്ലികൊണ്ട്‌ മൂന്നു വട്ടം ചുറ്റിക്കെട്ടിയിരി 
ക്കുന്നുവോ എന്നു തോന്നുന്നു. 


ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതിഃ പാര്‍വ്വതി നിജാത്‌ 
നിതംബാദാച്ചിദ്യ ത്വയി ഹരണരൂപേണ നിദധേ, 
അതസ്നേ വിസ്തീര്‍ണോ ഗുരുരയമശേഷാം വസുമതിം 
നിതംബ പ്രാഗ്ഭാരഃ സ്ഥഗയതി ലഘുത്വം നയതി ച 81 


അല്ലയോ പാര്‍വ്വതീ ദേവി! (അവിടുത്തെ വിവാഹവേള 
യില്‍) പിതാവായ ഹിമവാന്‍ സ്വന്തം നിതംബത്തില്‍ 
നിന്ന്‌ ഗുരുത്വവും, വിസ്താരവുമുള്ള ഒരു ഭാഗം അവിടുത്തേയ്ക്ക്‌ 
വിവാഹസമ്മാനമായി നല്‍കുകയുണ്ടായി. അതുകൊണ്ട്‌ 
തന്നെ അവിടുത്തെ നിതംബബിംബങ്ങള്‍ ഭാരവും വിസ്തരത 
വുമേറിയവയായി ഈ ഭൂമിയെ ആസകലം മറയ്ക്കുകയും, 
വെല്ലുകയും ചെയ്യുന്നു. 


കരീന്ദ്രാണാം ശുണ്ഡാന്‍ കനകകദലീകാണ്ഡപടലിീം 
ഉഭാഭ്യാമുരുഭ്യാമുഭയമപി നിര്‍ജിത്യ ഭവതി, 


94 


സരനന്ദര്യലഹരി പരിഭാഷാ 


സുവൃത്താഭ്യാം പത്യഃ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ 
വിധിജേഞേ ജാനുഭ്യാം വിബുധകരികുംഭദ്വയമസി 82 


അല്ലയോ ഹിമഗിരിതനയേ! കര്‍ത്തവ്യജ്ഞയായ ദേവി! 
അവിടുത്തെ തുടകളാല്‍ ഗജശ്രേഷ്ഠന്മാരുടെ തമ്പിക്കൈക 
ളെയും, സ്വര്‍ണ്ണമയമായ വാഴത്തണ്ടുകളെയും വിജയിച്ചിട്ട, 
എന്നും പതിയുടെ മുമ്പില്‍ നമസ്മരിക്കുന്നതുമൂലം കഠിനമാ 
യവയും, വൃത്താകാരമുള്ളവയുമായ കാല്‍മുട്ടുകളാല്‍ ഐരാ 
വതത്തിന്റെ മസ്തകങ്ങളെയും വെല്ലുന്നു. 


പരാജേതും രുദ്രം ദ്വഗുണശരഗര്‍ഭ ഗിരിസുതേ 
നിഷംഗൌ ജംഘേ തേ വിഷമവിശിഖോ ബാഡമകൃത, 
യദഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗലീ- 
നഖാഗ്രച്ഛചദ്മാനഃ സുരമകുടശാണൈകനിശിതാഃ 83 


അല്ലയോ ഗിരിസുതേ! രുദ്രനെ പരാജയപ്പെടുത്തുവാനായി 
കാമന്‍ തന്റെ ബാണങ്ങളെ ഇരട്ടിപ്പിച്ച്‌ നിറച്ചുവെച്ച 
ആവനാഴികളായി അവിടുത്തെ മുഴങ്കാലുകളെ നിര്‍മ്മിച്ചു 
വെന്നത്‌ നിശ്ചയമാണ്‌. എന്തെന്നാല്‍ അവയുടെ അഗ്ര 
ഭാഗത്ത്‌ അവിടുത്തെ കാല്‍നഖങ്ങളുടെ അഗ്രങ്ങളെന്ന 
വ്യാജേന, ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണക്കല്ലകളി 
ലുരച്ച്‌ മൂര്‍ച്ചകൂട്ടിയ പത്തു ശരങ്ങളുടെ അഗ്രങ്ങള്‍ കാണ 
പ്പെടുന്നു. 


5 


സരന്ദര്യലഹരി പരിഭാഷാ 


ശ്രുതീനാം മൂര്‍ധാനോ ദധതി തവ യൌ ശേഖരതയാ 
മമാപ്യേതൌ മാതഃ ശിരസി ദയയാ ധേഹി ചരണൌ, 
യയോംഃ പാദ്യം പാഥഃ പശുപതിജടാജുടതടിനീ 
യയോര്‍ലാക്ഷാലക്ഷ്മീരരുണഹരിചുഡാമണിരുചി: 84 


അല്ലയോ ജഗന്മാതാവേ! യാതൊന്നിനെ ഉപനിഷത്തു 
ക്കള്‍ ശിരോഭൂഷണങ്ങളായി തലയിലേറ്റന്നുവോ, യാതൊ 
ന്നിന്‌ പരമശിവന്റെ ജടയില്‍ തങ്ങുന്ന ഗംഗാനദി 
പാദപൂജയ്ക്കള്ള ജലമായും, മഹാവിഷ്ണുവിന്റെ കിരീടത്തിലെ 
രത്നങ്ങളുടെ കാന്തി ചെമ്പഞ്ഞിച്ചാറായും വര്‍ത്തിക്കു 
ന്നുവോ അങ്ങനെയുള്ള അവിടുത്തെ ഈ ചരണങ്ങള്‍ 
അവിടുന്ന്‌ ദയാപൂര്‍വ്വം എന്റെയും ശിരസ്സില്‍ വെയ്ക്കേ 
ണമേ. 


(പരമശിവന്‍ പ്രണയകോപശാന്തിയ്ക്കായി ദേവിയുടെ പാദ 
ങ്ങളെ വണങ്ങുമ്പോള്‍ ഗംഗാജലം ദേവിയുടെ ചരണങ്ങ 
ളില്‍ പതിച്ച്‌ അവയുടെ പാദ്യജലമായിത്തീരുന്നു. മഹാ 
വിഷ്ണു നിത്യവും ദേവിയെ പ്രണമി ക്കുമ്പോള്‍ കിരീടത്തി 
ലെ രത്നങ്ങളുടെ കാന്തി ദേവിയുടെ പാദങ്ങളില്‍ പുരട്ടുന്ന 
ചെമ്പഞ്ഞിച്ചാറായും ഭവിക്കുന്നു). 


നമോവാകം ബ്രുമോ നയനരമണീയായ പദയോഃ 
തവാസ്ൈൈ ദ്വന്വായ സ്തുടരുചിരസാലക്തകവതേ, 


96 


സരന്ദര്യലഹരി പരിഭാഷാ 


അസൂയത്യത്യന്തം യദഭിഹനനായ സ്പഹയതേ 
പശുനാമീശാനഃ പ്രമദവനകങ്കേലിതരവേ 85 


അല്ലയോ ദേവി! കണ്ണുകള്‍ക്കാനന്ദം നല്‍കുന്നവയും, 
അത്യന്തം ശോഭയുള്ള ചെമ്പഞ്ഞിച്ചാറ്‌ പുരണ്ടവയുമായ 
അവിടുത്തെ ഈ തൃപ്പാദങ്ങളില്‍ ഞങ്ങള്‍ പ്രണാമമര്‍പ്പി 
ക്കട്ടെ. ഇവയുടെ (തൃപ്പാദങ്ങള്‍ കൊണ്ടുള്ള) താഡനത്തെ 
കാംക്ഷിക്കുന്നതായ ക്രീഡോദ്യാനത്തിലെ അശോകവ്ക്ഷ 
ത്തിനെ പരമശിവന്‍ അത്യന്തം അസൂയപ്പെടുന്നു. 


(സുന്ദരീരത്നങ്ങളുടെ കാല്‍ചവിട്ടേറ്റാല്‍ മാത്രമേ അശോക 
വൃക്ഷം പൂക്കുകയുള്ള എന്നൊരു വിശ്വാസമുണ്ട്‌). 


മൃഷാ കൃത്വാ ഗോത്രസ്ലലനമഥ വൈലലക്ഷ്യനമിതം 
ലലാടേ ഭർതാരം ചരണകമലേ താഡയതി തേ, 
ചിരാദന്തഃ ശല്യം ദഹനകൃതമുന്ദുലിതവതാ 
തുലാകോടിക്വാണൈഃ കിലികിലിതമീശാനരിപുണാ 86 


അല്ലയോ ദേവി! പെട്ടെന്ന്‌ അവിടുത്തെ തെറ്റായ പേരു 
കൊണ്ട്‌ (സപത്നിയുടെ പേരുകൊണ്ട്‌) വിളിച്ചതു മൂലം 
ഇതികര്‍ത്തവ്യതാമൂഡ്രനായി തലകുനിച്ചു നിന്ന പരമശിവ 
നെ അവിടുന്ന്‌ (പ്രണയകോപത്താല്‍) പദകമലങ്ങള്‍ 
കൊണ്ട്‌ നെറ്റിയില്‍ ചവിട്ടിയപ്പോള്‍ കാല്‍ച്ചിലങ്കകള്‍ 
പുറപ്പെടുവിച്ച കിലികിലി ശബ്ദത്തിലൂടെ, പണ്ടുതന്നെ 
ദഹിപ്പിച്ചതുമൂലം ചിരകാലമായി മനസ്സിലുണ്ടായിരുന്ന 


97 


സരന്ദര്യലഹരി പരിഭാഷാ 


വൈരത്തെ തീര്‍ത്തുകൊണ്ട്‌ പരമശിവന്റെ ശത്രുവായ 
കാമദേവന്‍ ജയജയാരവം മുഴക്കി. 


(മുന്‍ ശ്ലോകത്തില്‍ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ 
പാദതാഡനമേല്‍ക്കാന്‍ കൊതിച്ചിരുന്ന പരമശിവന്‍ 
ദേവിയെ പ്രകോപിപ്പിക്കാനായി ദേവിയെ സപത്നിയുടെ 
(ഗംഗാദേവിയുടെ) പേരു പറഞ്ഞ്‌ വിളിച്ചതാണെന്ന്‌ 
താത്പര്യം). 


ഹിമാനീഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൌ 
നിശായാം നിദ്രാണം നിശി ചരമഭാഗേ ച വിശദൌ, 
വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തം സമയിനാം 


സരോജം ത്വത്പാദൌ ജനനി ജയതശ്ചിത്രമിഹ കിം 87 


അല്ലയോ ജഗജ്ജനനി! സദാ ഹിമഗിരിയില്‍ തന്നെ 
വസിക്കുന്നവയും, പകലും രാത്രിയും പ്രസന്നങ്ങളായിരി 
ക്കുന്നവയും, ഭക്തന്മാര്‍ക്ക്‌ ലക്ഷ്മിയെക്കൊടുക്കുന്നവയുമായ 
അവിടുത്തെ തൃപ്പാദങ്ങള്‍ മഞ്ഞുകൊണ്ട്‌ വാടുന്നതും, രാത്രി 
യില്‍ കൂമ്പുന്നതും, ലക്ഷ്മിയുടെ ഇഷടുവാസ സ്ഥലവുമായ 
താമരപ്പവിനെ വെല്ലുന്നതില്‍ എന്താണ തിശയം? 


(താമരപ്പു ലക്ഷ്മീദേവിയെ തന്നുള്ളില്‍ മാത്രം വെയ്തു 
നമ്വോള്‍, ദേവിയുടെ തൃപ്പാദങ്ങള്‍ അനുനിമിഷം ലക്ഷിയെ 
ഭക്തര്‍ക്ക്‌ വിതരണം ചെയ്യുന്നുവെന്നും അതുകൊണ്ട്‌ 
തന്നെ അവ താമരപ്പുവിനെ വെല്ലുന്നുവെന്നും താത്പര്യം). 


98 


സരന്ദര്യലഹരി പരിഭാഷാ 


പദം തേ കീര്‍തീനാം പ്രപദമപദം ദേവി വിപദാം 
കഥം നീതം സദ്ഭിഃ കഠിനകമഠീകര്‍പരതുലാം, 
കഥം വാ ബാഹഭ്യാമുപയമനകാലേ പുരഭിദാ 
യദാദായ ന്യസ്തം ദൃഷദി ദയമാനേന മനസാ 88 


അല്ലയോ ദേവി! എല്ലാവിധ ആപത്തുക്കളെയും നീക്കു 
ന്നതും, അതുകൊണ്ട്‌ തന്നെ കീര്‍ത്തിയുടെ ഇരിപ്പിടവുമായ 
അവിടുത്തെ പുറങ്കാലുകളെ സത്കവികള്‍ എങ്ങനെയാണ്‌ 
കഠിനമായ ആമത്തോടിനോട്‌ ഉപമിച്ചത്‌? അതുപോലെ 
തന്നെ വിവാഹവേളയില്‍ അവിടുത്തെ ചരണങ്ങള്‍ ദയാ 
മയനായ പരമശിവനാല്‍ കഠിനമായ പാറയില്‍ വെയ്ത 
പ്പെട്ടതെങ്ങനെ? 


(അത്യന്തം മൃദുവായ ദേവിയുടെ പാദങ്ങളെ കവികള്‍ 
ആമയുടെ വപൃഷ്ടത്തിനോടുപമിക്കുന്നതിലും, പരമശിവന്‍ 
അവയെ കഠിനമായ ശിലയില്‍ വെച്ചതിലും അനനചിത്യ 
മുണ്ടെന്ന്‌ താത്പര്യം. വിവാഹസമയത്ത്‌ വരന്‍ വധുവി 
ന്റെ പാദങ്ങളെ ശിലയില്‍ വെയ്കുന്ന ഒരു ചടങ്ങുണ്ട്‌). 


നഖൈര്‍നാകസ്തീണാം കരകമലസങ്കോചശശിഭി; 
തരൂണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡി ചരണൌ, 
ഫലാനി സ്വഃസ്ഥേഭ്യഃ കിസലയകരാഗ്രേണ ദദതാം 
ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശമഹ്നായ ദദതൌ 89 


2 


സരന്ദര്യലഹരി പരിഭാഷാ 


അല്ലയോ ചണ്ഡീദേവി! ദരിദ്രന്മാര്‍ക്ക്‌ എന്നും സകല 
വിധസമ്പത്തുക്കളെയും വേഗം തന്നെ നല്‍കുന്ന വയായ 
അവിടുത്തെ പദതളിരുകള്‍, ദേവസ്ത്രീകളുടെ കൈകളാ 
കുന്ന താമരകളെ സങ്കോചിപ്പിക്കുന്ന കാല്‍നഖങ്ങളാകുന്ന 
ചന്ദ്രികയാല്‍, കരതളിരുകള്‍ കൊണ്ട്‌ സ്വര്‍ഗ്ഗവാസിക 
ള്‍ക്കു മാത്രം ഇഷ്ടുഫലത്തെ നല്‍കുന്ന കല്‍പകവ്ൃക്ഷങ്ങളെ 
പരിഹസിക്കുന്നുവോ എന്നു തോന്നുന്നു. 


(ദേവസ്ത്രീകള്‍ ദേവീചരണങ്ങളില്‍ നമസ്കരിച്ച കൈ കൂപ്പു 
മ്പോള്‍ അവരുടെ കൈപ്പത്തികളാകുന്ന താമരപ്പുക്കള്‍ 
നഖചന്ദ്രികയില്‍ കൂമ്പിപ്പോകുന്നതായി കവി ഭാവന 
ചെയ്യുന്നു). 


ദദാനേ ദീനേഭ്യഃ ശ്രിയമനിശമാശാനുസദ്ൃശീം 
അമന്ദം സൌന്ദര്യപ്രകരമകരന്ദം വികിരതി, 
തവാസ്തിനമന്ദാരസ്തബകസുഭഗേ യാതു ചരണേ 
നിമജ്ജന്മജ്ജിവഃ കരണചരണഃ ഷട്ചരണതാം 90 


അല്ലയോ ദേവി! ദരിദ്രന്മാര്‍ക്ക്‌ എന്നും ഇഷാനുസരണം 
ഐശ്വരത്തെക്കൊടുക്കുന്നവയും, ധാരാളമായുള്ള സനന്ദര്യ 
പ്രകര്‍ഷമാകുന്ന പൂന്തേന്‍ ഒഴുക്കുന്ന മനോഹരമായ കലക 
വൃക്ഷപ്പുങ്കല പോലെയുള്ള അവിടുത്തെ ഈ ചരണങ്ങളില്‍ 
മനസ്സും, പഞ്ചേന്ദ്രിയങ്ങളുമാകുന്ന ആറു ചരണങ്ങളുള്ള 
എന്റെ ജീവന്‍ ആഴ്ടിറങ്ങിയിട്ട്‌ ഷട്പദമായിത്തീരട്ടെ. 


60 


സരന്ദര്യലഹരി പരിഭാഷാ 


(ആറു ചരണങ്ങളുള്ള തന്റെ ജീവന്‍ ദേവിയുടെ തൃപ്പാദങ്ങ 
ളാകുന്ന കല്പകപ്പുങ്കലയിലെ ദിവ്യസന്ദര്യ മാകുന്ന പൂന്തേ 
നുണ്ണന്ന വണ്ടായിത്തീരട്ടെ എന്നു കവി പ്രാര്‍ത്ഥിക്കുന്നു). 


പദന്യാസക്രീഡാപരിചയമിവാരബ്ുമനസഃ 
സ്ലലന്തസ്നേ ഖേലം ഭവനകലഹംസാ ന ജഹതി, 
അതസ്നേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത- 
ചുലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ 91 


അല്ലയോ ശോഭനഗമനേ (സുന്ദരമായി സഞ്ചരിക്കുന്ന 
വളെ)! അവിടുത്തെപ്പോലെ നടക്കുവാനായി പരിശീലി 
ക്കുവാന്‍ തുടങ്ങുന്നവരും, അവിടുത്തെ ഗൃഹത്തില്‍ 
വളരുന്നവരുമായ ഈ അരയന്നങ്ങള്‍ (അവയുടെ നട) 
തെല്ലൊന്ന്‌ തെറ്റിയാലും അവിടുത്തെ വിലാസഗമനത്തെ 
അനുഗമിക്കുന്നത്‌ വേണ്ടെന്നു വെയ്ത്ന്നില്ല. അതുകൊണ്ട്‌ 
അവിടുത്തെ ചരണകമലങ്ങള്‍ മനോഹരങ്ങളായ രത്നങ്ങ 
ളാല്‍ നിര്‍മ്മിക്കപ്പെട്ട പാദസരങ്ങള്‍ കിലുങ്ങു മ്പോഴുണ്ടാ 
കുന്ന മഞ്ജുസ്വരമെന്ന വ്യാജേന ഈ അരയന്നങ്ങളെ 
(വിലാസഗമനം ചെയ്യുന്നതെങ്ങനെ യെന്ന്‌) ഉപദേശി 
ക്കുന്നു. 


ഗതാസ്നേ മഞ്ചത്വം ദൂഹിണഹരിരുദ്രേശ്വരഭതഃ 
ശിവഃ സ്വച്ചച്ചായാഘടിതകപടപ്രച്ചദപടഃ, 


61 


സരന്ദര്യലഹരി പരിഭാഷാ 


ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ 
ശരീരീ ശുൃംഗാരോ രസ ഇവ ദൃശാം ദോഗ്ധി കുതുകം 92 


അല്ലയോ ദേവി! ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍, ഈശ്വരന്‍ 
എന്നിവര്‍ അവിടുത്തെ കട്ടിലിന്റെ നാലുകാലുകളായി 
ത്തീര്‍ന്ന്‌ അവിടുത്തെ സേവിക്കുന്നു. ശിവനാകട്ടെ, 
രുവെള്ളനിറമുള്ള വിരിപ്പായിത്തീര്‍ന്ന്‌ അവിടുത്തെ 
അരുണകാന്തി പ്രതിഫലിച്ച്‌ രക്തവര്‍ണ്ണം പൂണ്ട്‌ ശൃംഗാര 
രസം ശരീമെടുത്തതു പോലെയായി അവിടുത്തെ കണ്ണുക 
ള്‍ക്ക്‌ കനതുകമേകുന്നു. 


അരാലാ കേശേഷ്ടു പ്രകൃതിസരലാ മന്ദഹസിതേ 
ശിരീഷാഭാ ചിത്തേ ദുഷദുപലശോഭാ കുചതടേ, 

ഭശം തന്വി മധ്യേ പൃഥുരുരസിജാരോഹവിഷയേ 
ജഗത്രരാതും ശംഭോര്ജയതി കരുണാ കാചിദരുണാ 93 


അല്ലയോ ദേവി! ചുരുണ്ട കാര്‍കൂന്തലും, സ്വതവേ സരള 
മായ മന്ദഹാസവും, നെൻമേനി വാകപ്പുവിന്റെ മാര്‍ദ്ദവം 
ചിത്തവും, ശില പോലെ കഠിനമായ മാര്‍ത്തടവും, ഇടു 
ങ്ങിയ അരക്കെട്ടും, വിരിഞ്ഞ മാറും, നിതംബങ്ങളുമുള്ള 
ശംഭുവിന്റെ ഏതോ ഒരു അരുണവര്‍ണ്ണമാര്‍ന്ന കരുണാ 
ശക്തി ജഗത്തിനെ രക്ഷിക്കുവാനായി വിജയിച്ചരുളുന്നു. 


62 


സരന്ദര്യലഹരി പരിഭാഷാ 


കലങ്കഃ കസ്കരീ രജനികരബിംബം ജലമയം 

കലാഭിഃ: കര്‍പുൂരൈര്‍മരകതകരണ്ഡം നിബിഡിതം, 
അതസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം 
വിധിര്‍ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ 94 


അല്ലയോ ദേവി! ചന്ദ്രന്റെ കളങ്കം കസ്ത്രരിയും, ചന്ദ്രന്റെ 
ജലമയമായ ബിംബം കലകളാകുന്ന കര്‍പ്പുരക്കഷ്ണങ്ങള്‍ 
കൊണ്ടു നിറയ്ക്കപ്പെട്ട മരതകനിര്‍മ്മിതമായ പെട്ടിയുമാ 
കുന്നു. അവിടുന്ന്‌ ദിവസവും ഈ അലങ്കാരവസ്തുക്കളെ 
ഉപയോഗിച്ച്‌ പാത്രം ഒഴിയുന്നതനുസരിച്ച്‌ ബ്രഹ്മാവ്‌ 
അതിനെ വീണ്ടും അവിടുത്തേയ്ക്കായി നിറയ്ക്ന്നു. 


(ദേവിയ്ക്കായി ബ്രഹ്മാവ്‌ വിലാസദ്രവ്യങ്ങളെ നിറച്ചുവെച്ച 
ഒരു മരതകപ്പെട്ടിയായി ചന്ദ്രബിംബത്തെ കവി ഭാവന 
ചെയ്യുന്നു). 


പുരാരാതേരന്തഃ പുരമസി തതസ്തവച്ഛരണയോഃ 
സപര്യാമര്യാദാ തരലകരണാനാമസുലഭാ, 

തഥാ ഹ്യേതേ നീതാഃ ശതമഖമുഖാഃ സിദ്ധിമതുലാം 
തവ ദ്വാരോപാന്തസ്ഥിതിഭിരണിമാദ്യാഭിരമരാഃ 95 


| v 
അല്ലയോ ദേവി. അവിടുന്ന്‌ ത്രിപുരാന്തകനായ ശിവന്റെ 


അന്തഃപുരസ്ത്രീയായതുകൊണ്ട്‌ അവിടുത്തെ ചരണങ്ങളുടെ 
പൂജാവിധികള്‍ ചഞ്ചലമനസ്മര്‍ക്ക്‌ സുകരമല്ല. അതു 


63 


സരന്ദര്യലഹരി പരിഭാഷാ 


കൊണ്ടുതന്നെയാണ്‌ ഇന്ദ്രാദി ദേവന്മാര്‍ അവിടുത്തെ 
ദ്വാരപാലികകളായിരിക്കുന്ന അണിമാദികളോടുകൂടി 
അനുത്തമങ്ങളായ സിദ്ധികളെ പ്രാപിച്ചിട്ടുള്ളത്‌. 


(സാധാരണയായി ചഞ്ചലചിത്തന്മാരെ അന്തഃപുരത്തില്‍ 
പ്രവേശിപ്പിക്കുകയില്ല. അവര്‍ക്ക്‌ വാതില്‍ക്കല്‍ വരെ 
ചെല്ലവാനേ അനുമതിയുള്ള. അതുപോലെ ചഞ്ചല 
ചിത്തരായ സാധകന്മാര്‍ക്കും - അവര്‍ ഇന്ദ്രാദി ദേവന്മാരാ 
യാലും - ദേവിയുടെ അന്തഃപുരവാതില്‍ക്കല്‍ വരെ മാത്രമേ 
എത്തുവാന്‍ കഴിയുകയുള്ളൂ. അവിടെ കാവല്‍ നില്‍ക്കുന്ന 
അണിമാദി സിദ്ധികളോടൊപ്പം അനേകം സിദ്ധികള്‍ 
ചിലപ്പോള്‍ അവര്‍ക്ക്‌ ലഭിച്ചെന്നിരിക്കാം. നിര്‍മ്മല 
ചിത്തന്മാരായ സമയികള്‍ - ഉത്തമസാധകര്‍ - മാത്രമാണ്‌ 
ദേവീചരണങ്ങളുടെ പൂജാ വിധിപ്രകാരമനുഷ്ഠിച്ച്‌ തത്സ 
വിധത്തിലെത്തിച്ചേരുന്നത്‌. ജിതേന്ദ്രിയന്മാര്‍ക്ക്‌ മാത്രമേ 
ദേവ്യാരാധനയ്ക്ക്‌ യോഗ്യതയുള്ള എന്ന്‌ താത്പര yo). 


കലത്രം വൈധാത്രം കതികതി ഭജന്തേ ന കവയഃ 
ശ്രിയോ ദേവ്യാഃ കോ വാ ന ഭവതി പതിഃ: കൈരപി ധനൈ;, 
മഹാദേവം ഹിത്വാ തവ സതി സതീനാമചരമേ 
കുചാഭ്യാമാസംഗഃ കുരവകതരോരപ്യസുലഭഃ 96 


അല്ലയോ പതിവ്രതയായ ദേവി! ബ്രഹ്മാവിന്റെ പത്നിയും 
വിദ്യാദേവതയുമായ സരസ്വതിയ്ക്ക്‌ എത്രയോ കവികള്‍ 
സ്വാമിമാരാകുന്നു. വിഷ്തപത്നിയും ഐശ്വര്യദേവതയുമായ 


64 


സരന്ദര്യലഹരി പരിഭാഷാ 


ലക്ഷ്മീദേവിയ്്ം എത്രയോ ധനികന്മാര്‍ സ്വാമിമാരായി 
ത്തീരുന്നു. എന്നാല്‍ പതിവ്രതമാരില്‍ അഗ്രഗണ്യയായ 
അവിടുത്തെ മാറോട്‌ ചേര്‍ന്നുള്ള ആലിംഗനം അവിടുത്തെ 
പതിയായ ശിവനല്ലാതെ ചെങ്കറുഞ്ഞിമരത്തിനുപോലും 
സുലഭമല്ല. 


(വസന്തകാലത്ത്‌ ചെങ്കറുഞ്ഞിമരത്തിനെ സുന്ദരിമാര്‍ 
ആശ്േഷിച്ചാല്‍ അത്‌ പൂക്കും എന്നൊരു വിശ്വാസമുണ്ട്‌. 
പാര്‍വ്വതീദേവി പതിവ്രതാഗ്രഗണ്യയായതിനാല്‍ സ്വന്തം 
ഭര്‍ത്താവിനെയല്ലാതെ ഒരു മരത്തിനെപ്പോലും ആശ്ശേഷി 
ക്കുകയില്ല എന്നു താത്പര്യം. ശ്രേഷ്ഠകവികളെ 
സരസ്വതീവല്ലഭന്മാരെന്നും, വലിയ ധനികന്മാരെ 
ലക്ഷ്മീപതിമാരെന്നും വിളിക്കുന്ന പതിവിനെ കണക്കി 
ലെടുത്ത്‌ കവി ലക്ഷ്മീസരസ്വതിമാരുടെ പാതിവ്രത്യത്തില്‍ 
ന്യൂനത കലിക്കുന്നു). 


ഗിരാമാഹര്‍ദേവീം ദൂഹിണഗൃഹിണീമാഗമവിദോ 
ഹരേഃ പത്നീം പദ്മാം ഹരസഹചരീമദ്രിതനയാം, 
തുരീയാ കാപി ത്വം ദുരധിഗമനിഃസീമമഹിമാ 
മഹാമായാ വിശ്വം ഭൂമയസി പരബ്രഹ്മമഹിഷി 97 


അല്ലയോ പരബ്രഹ്മമായ ശിവന്റെ പട്ടമഹിഷിയായവളെ! 
വേദതത്വജ്ഞന്മാര്‍ നിന്തിരുവടിയെത്തന്നെ ബ്രഹ്മാവി 
ന്റെ പത്നിയായ സരസ്വതിയെന്നും, വിഷ്ണുപത്നിയായ 
ലക്ഷ്മിയെന്നും, ശിവപത്നിയായ പാര്‍വ്വതിയെന്നും വിളി 


65 


സരനന്ദര്യലഹരി പരിഭാഷാ 


ക്കുന്നു. എന്നാല്‍ അവിടുന്ന്‌ ആരാലും അറിയ പ്പെടാത്ത 
അപാരമാഹാത്മ്യത്തോടുകൂടിയവളും, നാലാമതുമായ മഹാ 
മായയായിരുന്ന്‌ വിശ്വത്തെ ഭൂമിപ്പിക്കുന്നു. 


കദാ കാലേ മാതഃ കഥയ കലിതാലക്തകരസം 
പിബേയം വിദ്യാര്‍ഥി തവ ചരണ നിര്‍ണേജനജലം, 
പ്രകൃത്യാ മുകാനാമപി ച കവിതാകാരണതയാ 
കദാ ധത്തേ വാണീമുഖകമലതാംബൂലരസതാം 98 


അല്ലയോ ജഗന്മാതേ! ചെമ്പഞ്ഞിച്ചാറു കലര്‍ന്ന അവിടു 
ത്തെ പാദതീര്‍ത്ഥത്തെ അറിവിനെ ആഗ്രഹിക്കുന്ന ഈ 
ഞാന്‍ എന്നാണ്‌ കുടിക്കുക എന്ന്‌ ദയവായി അരുളി 
ച്ചെയ്താലും. ജന്മനാ മൂകന്മാരായവര്‍ക്കു പോലും കവിത്വ 
ത്തിനു കാരണമാകുന്ന ആ തീര്‍ത്ഥം എനിക്ക്‌ സരസ്വതി 
യുടെ പ്രസാദമായ താംബൂലരസമായിത്തീരുന്നതെന്നായി 
രിക്കും? 


(അവിടുത്തെ പാദതീര്‍ത്ഥം കുടിക്കുന്ന എന്റെ നാവില്‍ 
സരസ്വതി വിളയാടുന്നതെന്നായിരിക്കും എന്നു ചോദി 
ക്കുന്ന കവി പാദതീര്‍ത്ഥം സേവച്ചതിന്റെ ഫലമായി താന്‍ 
കവിശ്രേഷ്ഠനായിത്തീര്‍ന്ന്‌ പുരുഷാകാരം പൂണ്ട 
സരസ്വതി തന്നെയായി മാറുമെന്നും ഭാവന ചെയ്യുന്നു). 


സരസ്വത്യാ ലക്ഷ്്യാ വിധിഹരിസപത്നോ വിഹരതേ 
രതേഃ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ, 


66 


സരന്ദര്യലഹരി പരിഭാഷാ 


ചിരം ജീവന്നേവ ക്ഷപിതപശുപാശവ്യതികരഃ 
പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാന്‍ 99 


അല്ലയോ ദേവി! അവിടുത്തെ ഭജിക്കുന്നവന്‍ ലക്ഷ്മീ 
സരസ്വതിമാരോടൊത്ത്‌ വിഹരിച്ച്‌ ബ്രഹ്മാവിനെയും 
വിഷ്ണുവിനെയും അസൂയപ്പെടുത്തുകയും, തന്റെ രമ്യമായ 
ശരീരകാന്തിയാല്‍ കാമദേവന്റെ പത്നിയായ രതീദേവി 
യുടെ പാതിവ്രത്യനിഷ്ഠയെ ശിഥിലമാക്കുകയും, ജീവന്റെ 
അവിദ്യാസംബന്ധത്തെ നശിപ്പിച്ച്‌ മരണത്തെ അതി 
വര്‍ത്തിച്ച്‌ നിത്യനായിത്തീര്‍ന്ന്‌ പരാനന്ദമാകുന്ന രസ 
ത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. 


(ദേവീഭക്തന്‍ തന്റെ കലാവൈദുഷ്യത്താല്‍ ബ്രഹ്മാവിലും, 
ഐശ്വര്യാതിശയത്താല്‍ വിഷ്തവിലും അസൂയയെ 
ജനിപ്പിക്കുന്നുവെന്ന്‌ കവിഭാവന). 


പ്രദീപജ്വാലാഭിര്‍ദിവസകരനീരാജനവിധിഃ 
സുധാസൂതേശ്ചന്ദ്രോപലജലലവൈരര്‍ഘ്യരചനാ, 
സ്വകീയൈരംഭോഭിഃ സലിലനിധിസൌഹിത്യകരണം 
ത്വദീയാഭിര്‍വാഗ്ഭിസ്തവ ജനനി വാചാം സ്കൃതിരിയം 100 


അല്ലയോ ജഗജ്ജനനി! നിന്തിരുവടിയില്‍ നിന്നുണ്ടായ 
വാക്കുകളെക്കൊണ്ടു നിര്‍മ്മിച്ച അവിടുത്തെക്കുറിച്ചുള്ള ഈ 
സ്തോത്രം, ദീപത്തിന്റെ ജ്വാലയാല്‍ സൂര്യന്‌ നീരാജനം 
ചെയ്യുന്നതു പോലെയും, ചന്ദ്രകാന്തക്കല്ലില്‍ നിന്നൊഴുകുന്ന 


67 


സരന്ദര്യലഹരി പരിഭാഷാ 


ജലം കൊണ്ട്‌ ചന്ദ്രന്‌ അര്‍ഘ്യം നല്ലന്നതുപോലെയും, 
സമുദ്രത്തിലെ തന്നെ ജലമെടുത്ത്‌ സമുദ്രത്തെ തൃപ്നിപ്പെടു 
ത്താന്‍ തര്‍പ്പണം ചെയ്യന്നതുപോലെയുമാകുന്നു. 


(വാക്കുകളുടെ ഉറവിടമായ ദേവിയില്‍ നിന്നുദ്ഭവിച്ച 
വാക്കുകള്‍ ദേവിയുടെ ചരണങ്ങളില്‍ സമര്‍പ്പിക്കുക 
മാത്രമേ കവി ഈ സ്തോത്രരചനയിലൂടെ ചെയ്തിട്ടുള്ളൂ എന്നു 
താത്പര്യം). 


ഇതി ശ്രീശങ്കരാചാര്യവിരചിതാ സൌന്ദര്യലഹരി സമാപ്താ 
ഇതോടെ ശ്രീശങ്കരാചാര്യവിരചിതമായ സൌന്ദര്യലഹരി സമാപിച്ചു. 


68 


സരന്ദര്യലഹരി പരിഭാഷാ 


സനന്ദര്യലഹരി 


കുമാരനാശാന്‍ രചിച്ച പദ്യപരിഭാഷ 


അവതരണിക 


സനന്ദര്യലഹരി ലോകഗുൃരരുവായ ശങ്കരാചാര്യസ്വാമി 
കളുടെ കൃതികളില്‍വെച്ച്‌ അശേഷം അപ്രധാനം അല്ലാത്ത 
ഒരു ഗ്രന്ഥവും കരളസിദ്ധാന്തികള്‍ക്കു വിശേഷിച്ചും 
ആരാധനീയമായ ഒരു പ്രമാണവും ആകുന്നു. മാന്ത്രിക 
താന്ത്രികങ്ങളായ വിഷയങ്ങളെ അന്തര്‍വഹിച്ചിട്ടാണെ 
ങ്കിലും കര്‍ണ്ണാനന്ദകരങ്ങളായ സ്തോത്രങ്ങളായി ഗ്രഥിക്ക 
പപെട്ടിരിക്കുന്നതുകൊണ്ട്‌ ഈ പ്രബന്ധത്തോളം പ്രചാര 
ത്തില്‍ വ്യാപകത്വം ആചാര്യസ്വാമികളുടെ വേദാന്ത 
വിഷയകങ്ങളായ ഇതരഗ്രന്ഥങ്ങള്‍ക്കുപോലും ഇല്ലെന്നു 
ള്ള വാസ്തവവും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്‌. 


ആസേതുഹിമാചലം സംസ്കൃതഭാഷയില്‍ ഈഷദ്ജഞാന 
മെങ്കിലും ഉള്ള ഒരുവനും സനന്ദര്യലഹരിയില്‍ പരിശേ 
ഷാല്‍ ഒരു പദ്യമെങ്കിലും വശമായിരിക്കും. ഭാഷാജ്ഞാനം 
ലേശം ഇല്ലാത്തവര്‍ പോലും ചിലപ്പോള്‍ അതിന്റെ 
പദാനുപൂര്‍വ്വിയുടെ അതിമോഹനയായ പരിപാടിയാല്‍ 
ആകൃഷ്ടന്മാരോ എന്നു തോന്നുമാറ്‌ അപഭുംശമായിട്ടെ 
ങ്കിലും അതിലെ പദ്യങ്ങളെ ഗാനം ചെയ്യ്‌ ആനനമഗ്ന 
ന്മാരായിരിക്കുന്നതും നാം കാണുന്നു. സംസ്കൃതത്തില്‍ 


69 


സരന്ദര്യലഹരി പരിഭാഷാ 


ബഹുക്കളായ സ്നോത്രപ്രബന്ധങ്ങളില്‍ നിന്നും ഇതിനുള്ള 
ഗുണവിശേഷത്തിന്‌ ഇവ സ്ഥൂല നിദര്‍ശനങ്ങളാകുന്നു. 


ആര്‍ത്ഥികമായും ശാബ്ദികമായും ഉള്ള മാധുര്യങ്ങള്‍ അല്ലെ 
ങ്കില്‍ സനന്ദര്യങ്ങള്‍ സര്‍വ്വത്ര അഭിന്നമായി ഒഴുകി 
ക്കൊണ്ടിരിക്കുന്ന ഈ പ്രബന്ധത്തിനു സ്വതഃസിദ്ധ മായ 
മനോഹരത്വംകൊണ്ടുതന്നെയാണ്‌ പൂജ്യപാദനായ ഗ്രന്ഥ 
കര്‍ത്താവിനാല്‍ "സനന്ദര്യലഹരി" എന്നു നാമകരണം 
ചെയ്യപ്പെട്ടു എങ്കില്‍ അത്‌ എത്ര സമുചിത മായിരിക്കുന്നു. 


സ്വഭാഷയില്‍ ഗ്രന്ഥനിര്‍മ്മാണത്തിനു സാമാന്യം വാസന 
യും ശക്തിയും ഉള്ള ഒരുവന്‌ ഇതരഭാഷകളിൽ അത്യന്തം 
സുഖപ്രദങ്ങളായ ഗ്രന്ഥങ്ങളെ കാണുമ്പോള്‍ അവയെ 
സ്വഭാഷയില്‍ പരിണമിപ്പിക്കണം എന്നു പ്രായേണ ഒരു 
മോഹം ഉണ്ടാകുന്നതു സ്വാഭാവികമാ ണെങ്കില്‍ എനിക്കും 
ഇതിന്റെ ഭാഷാന്തരാനയനത്തില്‍ പ്രവര്‍ത്തിക്കുന്നതിന്‌ 
കാരണാന്തരം ഉണ്ടായിരുന്നില്ല. 


സനന്ദര്യലഹരി സമ്പൂര്‍ണ്ണം ഭാഷാന്തരം ചെയ്ത്‌ അവസാ 
നിച്ചിട്ട്‌ ഇപ്പോള്‍ സംവത്സരം നാലില്‍ അധികമായി 
രിക്കും. എന്നാല്‍ എഴുപത്തിമൂന്നാമാണ്ടിടയ്ക്ക്‌ ഇത്‌ വിദ്യാ 
വിലാസിനിയില്‍ അല്ാല്ലമായി പ്രസിദ്ധപ്പെടുത്തി വന്നി 
രുന്നു. എങ്കിലും ആ മാസിക തല്‍ക്കാലം നിന്നുപോക 
യാലും എന്റെ ദേശാന്തരനിവാസം നിമിത്തവും മുഴുവന്‍ 
അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്താന്‍ ഇപ്പോഴാണു സാധിച്ചത്‌. 


70 


സരന്ദര്യലഹരി പരിഭാഷാ 


മൂലത്തില്‍ ഗഹനങ്ങളും വിശാലങ്ങളും ആയ അര്‍ത്ഥങ്ങ 
ളെ സമുചിതമായ സന്ദര്‍ഭഭംഗിയോടുകൂടെ ഭാഷയില്‍ 
പ്രതിഫലിപ്പിപ്പാന്‍ ഞാന്‍ കഴിയുന്നതും ശ്രമിച്ചിട്ടുണ്ട്‌. 
എന്നാല്‍ ചില പദ്യങ്ങള്‍ക്കു ശ്രവണ മാത്രത്തില്‍ അര്‍ത്ഥ 
ബോധം ഉണ്ടാകുന്നില്ല എങ്കില്‍ വിഷയവിശേഷോപാധി 
കമായ ആ വിളംബം മൂലത്തിലും അപ്രകാരം ഉള്ളതാണ്‌. 
അപൂര്‍വ്വം ചില സാങ്കേതിക പദങ്ങളെ യഥോക്തമായി 
ത്തന്നെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്‌ അന്യഥാകരി 
പ്പാന്‍ പാടില്ലാത്തവയും ആകുന്നു. ഇതു പണ്ഡിതന്മാരോടു 
പൂര്‍വ്വനിവേദനം ചെയ്യുന്നതു സാഹസമാണെങ്കിലും മദ്ധ്യമ 
ന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസ്താവിച്ചത്‌ 
അസന്ദര്‍ഭോചിതമായിരിക്കുമെന്നു തോന്നുന്നില്ല. 


"ദക്ഷിണം" അലെങ്കില്‍ സമയിമതത്തെ അവലംബി 
ക്കുന്ന കേരളകരളന്മാര്‍ക്കും സാധാരണക്കാര്‍ക്കും സനാത 
നിയായ ചിച്ഛക്തിയെ സ്തോത്രം ചെയ്യുന്നതില്‍ ഈ "ഭാഷാ 
സനന്ദര്യലഹരി" അതൃല്മായിട്ടെങ്കിലും ഉപയുക്തമാകുന്ന 
പക്ഷം ഏതദ്വിഷയകമായ എന്റെ ശ്രമം സഫലമായെന്നു 
വിചാരിക്കുകയും വക്തവ്യശേഷത്തിന്‌ ഇതിന്റെ തര്‍ജ്ജമ 
സമാപിച്ച കാലത്തുതന്നെ ഞാന്‍ എഴുതീട്ടുണ്ടായിരുന്ന 
ഒരു സംസ്കൃതപദ്യത്തെ താഴെ ചേര്‍ത്തുംകൊണ്ട്‌ ഈ 
അവതരണികയെ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളുകയും 
ചെയ്യുന്നു. 


71 


സരന്ദര്യലഹരി പരിഭാഷാ 


വിശുദ്ധാ വാഗ്വേണീ വിഹിതസുകൃതാ ശങ്കരഗുരോ- 
ര്‍ഗ്ഗഭീരാ ശൂഡദാര്‍ത്ഥെര്‍ഭളവി ഗഗനഗംഗേവ ജയതി 
തദീയേയം ഭാഷാ ഭവതു സന്ദര്യലഹരി 

യഥാ ദൈവീ മൂര്‍ത്തി: പരിണമതി മൃത്സാപ്രതികൃതി: 


എന്‍. കുമാരനാശാന്‍ 


അരുവിപറം 
12-6-1901 


72 


സരന്ദര്യലഹരി പരിഭാഷാ 


പൂര്‍വ്വഭാഗം 


ചൊല്ലേറും ശക്തിയോടൊത്തിഹ ശിവനഖിലം 
ചെയ്യുവാന്‍ ശക്തനാക്ു- 

ന്നല്ലെന്നാല്‍ ചെറ്റനങ്ങുന്നതിനുമറികിലാ- 
ദ്ദേവനാളല്ലയല്ലോ 

മല്ലാക്ഷന്‍ ശംഭൂമുമ്പാം മഹിതവിബുധരാല്‍ 
മാന്യയാം നിന്നെ വാഴ്ചി 

ചൊല്ലാനും കുമ്പിടാനും ജനനി പുനരിതാ- 
ര്‍ക്കാവു പുണ്യം പെറാഞ്ഞാല്‍ (1) 


നിമ്പാദാംഭോരുഹത്തീന്നിളകിയ നിതരാം 
സൂക്ഷ്മമാം ധൂളിജാലം 

സമ്പാദിച്ചിട്ടു ധാതാവഖിലഭവനവും 
ദേവി! സൃഷ്ടിച്ചിടുന്നു; 

അംഭോജാക്ഷന്‍ പണിപ്പെട്ടതിനെയഥ ശിര 
സ്സായിരംകൊണ്ടുമാള- 

ന്നമ്പില്‍ ധൂളീകരിച്ചിട്ടമളലഭസിതമാ- 
യീശനും പൂശിടുന്നു. (2) 


ആദിതൃദീപമല്ലോ ഭവതിയിരുളക- 
റാനവിദ്യാവശന്നും 

ചൈതന്ൃപ്പുംകുലയ്ക്കുള്ളൊഴുകിയ ചെറുതേന്‍- 
കേണിയല്ലോ ജഡന്നും 


73 


സരനന്ദര്യലഹരി പരിഭാഷാ 


ഏതാനും സ്വത്തുമില്ലാത്തവനുമരിയ ചി- 
ന്താമണിശ്രേണിയല്ലോ 

മാതാ ജന്മാബ്ലിയാഴുന്നവനുമിഹ മഹാ 
ദംഷ്മിതന്‍ ദംഷ്കയല്ലോ (3) 


ആമോദം പൂണ്ടു കൈകൊണ്ടമരരഭയമോ 
ടൊത്തഭീഷ്ടം കൊടുക്കും 

നീമാത്രം ദേവി!യെന്നാല്‍ നലമൊടവയെ ന 
ല്‍കുന്നതമ്മട്ടിലല്ലാ; 

ഭീ മാറ്റിപ്പാലനം ചെയ്വതിനുമുടനഭീ- 
ഷ്ഠാധികം നല്‍കുവാനും 

സാമര്‍ത്ഥ്യം പൂണ്ടതോര്‍ക്കില്‍ തവ കഴലിണയാ- 
കുന്നു ലോകൈകനാഥേ (4) 


പണ്ടംഭോജാക്ഷനാര്യേ! പ്രണതനു ബഹുസൌ- 
ഭാഗ്യമേകുന്ന നിന്നെ- 

ത്െതെണ്ടിസ്ത്രീവേഷമാര്‍ന്നാ ത്രിപുരഹരനുമു 
ണ്ടാക്കി പാരം വികാരം 

തണ്ടാരമ്പന്‍ ഭജിച്ചും രതിയുടെ നയനം 
നക്കുവാന്തക്ക മേനി- 

ത്തണ്ടാര്‍ന്നുംകൊണ്ടു തത്തന്മുനികള്‍മനമിള 
ക്കാനുമൂക്കാര്‍ന്നിടുന്നു. (5) 


OO oD വില്ലും, ശരമതു വെറുമ- 
ഞ്ചാണു, വണ്ടാണു ഞാണും 


74 


സരന്ദര്യലഹരി പരിഭാഷാ 


തെക്കന്‍ കാറ്റാണു തേരും, സുരഭിസമയമൊ- 
ന്നാണു കാണും സുഹൃത്തും 

നില്‍ക്കട്ടേകാകിയാണെങ്കിലുമയി ഗിരിജേ 
നിന്‍ കടാക്ഷത്തിലേതോ 

കൈക്കൊണ്ടുംകൊണ്ടനംഗന്‍ ഭവനമഖിലവും 
നിന്നു വെല്ലുന്നുവല്ലോ (6) 


കാഞ്ചീനാദം പൊഴിഞ്ഞും കഠിനകുചഭരം 
കൊണ്ടു മെല്ലെക്കുനിഞ്ഞും 

ചഞ്ചന്മദ്ധ്യം മെലിഞ്ഞും ചതുരതരശര- 
ച്ചന്ദ്തുണ്ഡം കനിഞ്ഞും 

പൂഞ്ചാപം പുഷബാണം ഭജമതിലഥ പാ- 
ശാങ്കുശം പൂണ്ടുമമ്പാ- 

ര്‍ന്നെന്‍ ചാരത്തായ്‌ വരട്ടേ പുരരിപുഭഗവാന്‍ 
തന്റെ തന്റേടദംഭം (7) 


ആ പീയൂഷാര്‍ണ്ണവത്തിന്‍ നടുവിലമരദാ 
രുക്കള്‍ ചൂഴുന്ന രത്ന- 

ദ്വീപത്തില്‍ പൂംകടമ്പിന്നിടയിലരിയ ചി- 
ന്താശ്മുവേശ്മോദരത്തില്‍ 

ശോഭിക്കും ശൈവമഞ്ചോപരി പരമശിവന്‍ 
തന്റെ പര്യങ്കമേലും 

ദീപാനന്ദോര്‍മ്മിയാകും ഭവതിയെ നിയതം 
കുമ്പിടും പുണ്യവാന്മാര്‍ (8) 


79 


സരന്ദര്യലഹരി പരിഭാഷാ 


ഒന്നാമാധാരചക്രം നടുവിലവനിര- 
ണ്ടാമതുളളഗ്നിതത്ത്വം 

മൂന്നാമത്തേതിലംഭസ്സതിനുപരി മരു- 
ത്തപ്പറത്തദ്രമേവം 

പിന്നെ ഭൂമദ്ധ്യമേലും മനമൊടു കളമാര്‍ഗ്ഗ- 
ങ്ങളെല്ലാം കടന്നാ- 

പ്പൊന്നംഭോജാകാരത്തില്‍ ഭവതി പതിയൊടും 
ഗൂഡദമായ്‌ ക്രീഡയല്ലീ (9) 


തൃപ്പാദത്തീന്നൊലിക്കുന്നമുതലഹരികൊ- 
ണ്ടൊക്കെ മുക്കി പ്രപഞ്ചം 

പില്‍പ്പാടും ചന്ദ്രബിംബം പരിചിനൊടു വെടി- 
ഞ്ഞിട്ടു കീഴോട്ടിറങ്ങി 

അപ്പര്‍വ്വസ്ഥാനമെത്തീട്ടവിടെയഹികണ- 
ക്കൊട്ടു ചുറ്റീട്ടു രന്ധ്രം 

മേല്പൊണങ്ങും മൂലകുണ്ഡോപരി ഭവതിയുറ- 
ങ്ങുന്നു തങ്ങുന്ന മോദാല്‍ (10) 


ശ്രീകണ്റീയങ്ങള്‍ നാലും ശിവയുടെ പരി- 
ഭിന്നങ്ങള്‍ ചക്രങ്ങളഞ്ചും 

സാകം ബ്രഹ്മാണ്ഡമൂലപ്രകൃതിപദമിയ- 
ന്നമ്പിടുന്നൊമ്പതോടും 

ആകെച്ചേര്‍ന്നെട്ടൊടീരെട്ടിതളിതയൊടെഴും 
വൃത്തരേഖാത്രയം ചേ- 


76 


സരന്ദര്യലഹരി പരിഭാഷാ 


ര്‍ന്നാകം നാല്പത്തിനാലാണരിയ വസതിയോ- 
ടൊത്ത നിന്‍ ചിത്രകോണം (11) 


ത്വതൌന്ദര്യാതിരേകം തുഹിനഗിരിസുതേ! 
തുല്യമായൊന്നിനോതി- 

സ്ത്സാഹിത്യം ചമപ്പാന്‍ വിധിമുതല്‍ വിബുധ- 
ന്മാരുമിന്നാരുമാകാ; 

ത്സുകൃത്താലതല്ലേയമരികളതു കാ- 
ണ്മാനലഭ്യത്വമോര്‍ക്കാ- 

തുത്സാഹിക്കുന്നു കേറുന്നതിനിഹ ശിവസാ- 
യൂജ്യമാം പൂജ്യമാര്‍ഗ്ഗേ (12) 


ചന്തം കാഴ്ചയ്ക്കു വേണ്ട, ചതുരത ചടുവാ- 
ക്കോതുവാന്‍ വേണ്ട ചെറം 

ചിന്തിച്ചാല്‍ നിന്‍ കടാക്ഷം തടവിയ ജഠരന്‍- 
തന്നെയും തന്വി കണ്ടാല്‍ 

കൂന്തല്‍ക്കെട്ടൊടുഴിഞ്ഞും കുചകലശദുകൂ- 
ലാഞ്ചലം വീണിഴഞ്ഞും 

ബന്ധം കാഞ്ചിക്കിഴിഞ്ഞും വിഗതവസനയാ- 
യോടിയെത്തീടുമാര്യേ! (13) 


അമ്പത്താറാകുമര്‍ച്ചിസ്പവനിയിലുദകം- 
തന്നിലമ്പത്തിരണ്ടാ- 

മംഭസ്സിന്‍ ശത്രുമിത്രങ്ങളിലൊരറുപതും 
രണ്ടുമമ്പത്തിനാലും 


77 


സരനന്ദര്യലഹരി പരിഭാഷാ 


തന്‍ദഭ്ൂമദ്ധ്യാംബരത്തില്‍ തരമൊടെഴുപതും 
രണ്ടുമുണ്ടുന്നി നില്‍ക്കു- 

ന്നമ്പുന്നെട്ടെട്ട ചേതസ്സിലുമതിനുമ- 
ങ്ങപ്പറം ത്വല്‍പദാബ്തും (14) 


തേനോലും വെണ്ണിലാവിന്‍ ധവളതനുവൊടും 
തിങ്കള്‍ ചൂടും കിരീടം 

ധ്യാനിച്ചും തൃക്കരങ്ങള്‍ക്കഭയവരദവി- 
ദ്യാക്ഷസൂത്രങ്ങളോര്‍ത്തും 

നൂനം നിന്നെത്തൊഴതങ്ങനെ കവി നിപുണ 
ന്മാര്‍ക്കുദിക്കുന്നു വാക്യം 

തേനും പാലും നറുംമുന്തിരിയുടെ കനിയും 
തോറ്റ ചട്ടറ്റമട്ടില്‍ (15) 


കത്തും കാന്ത്യാ വിളങ്ങും കവിവരഹൃദയാം- 
ഭോജബാലാതപം പോല്‍ 

ചിത്തത്തില്‍ ചേര്‍ത്തിടുന്നു ചിലരുമരുണയാം 
നിന്നെയദ്ധന്യരെല്ലാം 

മെത്തും വാശേവിതന്നുജ്ജ്വലരസലഹരി- 
ചാരുഗംഭീരവാണിീ- 

നത്തത്തിന്‍ വൈഭവത്താല്‍ സഹൃദയഹൃദയാ- 
ഹാദനം ചെയ്തിടുന്നു (16) 


ചേതസ്സില്‍ ചന്ദ്രകാന്തോപലദലവിശദ- 
ശ്രീനിറഞ്ഞുള്ള ശബു- 


78 


സരന്ദര്യലഹരി പരിഭാഷാ 


വ്രാതത്തിന്‍ മാതൃഭാവം കലരുമൊരു വശി- 
ന്യാദിയോടൊത്തു നിന്നെ 

ബോധിച്ചീടുന്ന മര്‍ത്ത്യന്‍ ബഹുവിധരചനാ- 
സ്വാദ്യമാം പദ്യജാലം 

ചെയ്തീടും ചാരുവാണീവദനകമലസൌ- 
രഭ്യസൌലഭ്യമോടും (17) 


ദേവി! ത്വദ്ദേഹകാന്തിപ്രചുരിമ ദിനനാ- 
ഥന്റെ ബാലാതപം പോല്‍ 

ദ്യോവും ഭൂവും നിറഞ്ഞുള്ളരുണനിറമൊടും 
ഭാവനം ചെയ്വവന്ന്‌ 

ആവിര്‍ഭീത്യാ വലഞ്ഞോടിയ വനവരിമാന്‍ 
പോലെ വല്ലാത്തനാണം 

താവും ക്രമ്രാക്ഷിമാരുര്‍വശിമുതലെവരും 
വശ്യരാം വേശ്യമാരും (18) 


ബിന്ദുസ്ഥാനത്തിലാസ്യത്തെയുമഥ കുചയു- 
ഗത്തെയും നിന്നെയും നിന്‍ 

കന്ദര്‍പ്പന്‍ തന്റെ ധാമത്തെയുമടിയില്‍ മഹാ- 
ദേവി! ഭാവിക്കുമെന്നാല്‍ 

അന്നെരത്തുദ്ഭൂമിക്കുന്നബലകളതു നി- 
സ്ാരമാദിതൃചന്ദ്ര- 

ദ്വന്വം വക്ഷോജമാകും ജഗതി മുഴുവനും 
സാമ്പ്രതം സംഭൂമിക്കും (19) 


79 


സരന്ദര്യലഹരി പരിഭാഷാ 


കായത്തിന്‍ കാന്തിസന്താനകരസമൊഴുകി- 
ച്ചായുമച്ചന്ദ്രകാന്ത- 

സ്ഥായിശ്രീചേര്‍ന്നമട്ടില്‍ ഭവതിയുടെ വപു- 
സ്റന്തരാ ചിന്തചെയ്താല്‍ 

പായിക്കാം സര്‍പ്പദര്‍പ്പം പെരിയ ഖഗപതി- 
ക്കൊത്തുടന്‍ നേത്രനാഡീ- 

പീയൂഷസ്രാവശക്ത്യാ ജ്വരിതപരിഭവം 
നോക്കിയും സൌഖ്യമാക്കാം (20) 


വിദ്യൂുത്തോടൊത്ത സൂക്ഷ്മാകൃതിയില്‍ മിഹിരച- 
ന്ദ്രാഗ്നിരൂപത്തിലെന്നും 

വിദ്യോതിയ്ക്കം ഷഡാധാരവുമധിഗതമായ്‌ 
നിന്റെ തേജോവിശേഷം 

ഉദ്യത്പത്മാകരത്തിന്നിടയിലതിനെയു- 
ദ്യൂതമായാമലന്മാര്‍ 

വിദ്വാന്മാര്‍ കണ്ടുകൈക്കൊണ്ടിടുമൊരു പരമാ- 
നന്ദനിഷ്യന്ദപൂരം (21) 


ദാസന്‍ ഞാന്‍ ഗൌരി! നീ മാം പ്രതികരുണാകല- 
ര്‍ന്നൊന്നു നോക്കെന്നുരയ്ക്കാ- 
നാസംഗപ്പെട്ടൊരുമ്പെട്ടരമൊഴി മമ ഗൌ- 
രീതി വാഴ്കം ക്ഷണത്തില്‍ 
നീ സായൂജ്യം കൊടുക്കുന്നവനു ഹരിവിരി- 
ഞ്ചാദി ചൂഡാഞ്ചലത്തില്‍ 


80 


സരന്ദര്യലഹരി പരിഭാഷാ 


ഭാസിക്കും രത്നദീപാവലി പദകമലാ-ം 
രാധനം ചെയ്തിടുന്നു. (22) 


ചെന്താര്‍ബാണാരി മെയ്യില്‍ പകുതിയപഹരി- 
ച്ചാദ്യമേയദ്യപോരാ- 

ഞ്ഞന്തര്‍മ്മോദേന മറ്റേ പകുതിയുമഗജേ! 
നീ ഹരിച്ചെന്നു തോന്നും 

എന്തെന്നാല്‍ നിന്‍ ശരീരം മുഴുവനരുണമായ്‌ 
കണ്ടു മൂന്നായി കൊങ്ക- 

പന്തിനു ഭാരേണ കൂന്നും പനിമതിയൊടു ചു- 
ടുന്ന കോടീരമാര്‍ന്നും (23) 


സ്രഷ്ടാ സൃഷ്ടിച്ചിടുന്നു ഹരിയതു പരിപാ- 
ലിച്ചിടുന്നിന്ദുചൂഡന്‍ 

നഷ്ടം ചെയ്യുന്നു തന്നോടഖിലമഥ മറ- 
യ്മന്നു ലോകം മഹേശന്‍ 

സൃഷ്ടിപ്പാനായ്‌ സദാ പൂര്‍വകനുപരി ശിവന്‍ 
സ്വീകരിക്കുന്നതും നിന്‍- 

കഷ്ടാതീതം ഭൂമിക്കും ഭൂകടിഘടനതന്‍ 
സംജ്ഞയാമാജ്ഞയാലേ (24) 


ചിന്തിച്ചാല്‍ മൂര്‍ത്തി മൂന്നായ്‌ ത്രിഗുണമതിലെഴും- 
മൂന്നിനും നിന്റെ പാദ- 

ച്ചെന്താരില്‍ ചെയ്തുകൊള്ളും ചതുരതകലരും 
പൂജയേ പൂജയാകൂ 


81 


സരന്ദര്യലഹരി പരിഭാഷാ 


എന്തെന്നാല്‍ നിന്റെ പാദാവഹനവിഹിതര- 
ത്നാസനാസന്നദേശ- 

ത്തന്തം കൂടാതെ ഹസ്താഞ്ജലി മുടിയിലണി- 
ഞ്ഞമ്പുമീയുമ്പര്‍കോന്മാര്‍ (25) 


ബ്രഹ്മാവും വേര്‍പെടുന്ന വിധുവുമുപരമി- 
ക്കുന്നുവൈവസ്വതന്നും 

തന്മൂര്‍ത്തിത്വം കെടുന്നു ധനദനുമുടനേ- 
തന്നെ നാശം വരുന്നു 

മേന്മെല്‍ നില്‍ക്കും മഹേന്ദ്രാവലിയുമഥ മിഴി 
ക്കുന്നു സംഹാരകാല 

ത്തമ്മട്ടും ക്രീഡയല്ലോ ഭഗവതി സതിയാം 
നിന്റെ ഭര്‍ത്താവിനോര്‍ത്താല്‍ (26) 


സംസാരിക്കുന്നതെല്ലാം ജപമഖിലകര- 
ന്യാസവും മുദ്രയേവം 

സഞ്ചാരം ദക്ഷിണാവര്‍ത്തനവുമശനപാ- 
നങ്ങള്‍ ഹോമങ്ങളും മേ 

സംവേശം തന്നെ സാഷ്ടാംഗവുമഖിലസുഖം 
താനുമാത്മാര്‍പ്പണത്തിന്‍ 

സംവിത്താല്‍ നിന്‍ സപര്യാവിധിയില്‍ വരിക 

ഞാന്‍ കാട്ടിടും ചേഷ്ടയെല്ലാം (27) 


വാര്‍ദ്ധക്യം മൃത്യുവെന്നീ വലിയഭയമക- 
ദൂന്ന പീയൂഷപാനം 


82 


സരനന്ദര്യലഹരി പരിഭാഷാ 


മെത്തും മോദേന ചെയ്തും മൃതരിഹ വിധിമു- 
മ്പായിടും വിണ്ണവന്മാര്‍ 

അതൃഷഗ്രക്ഷ്വേളഭക്കാം തവ പതിയറിയു- 
ന്നില്ലഹോ കാലഭേദം 

കത്തും നിന്‍ കാതിലോലയ്ക്കടയ മഹിമയാ- 
കുന്നതിന്‍ മൂലമമ്മേ (28) 


മാറ്റു മല്ലാസനന തന്‍ മുടി മധുമഥനന്‍- 
തന്റെ കോടീരകോടി- 

ക്കേറ്ടു ഹേ! താന്‍ തടഞ്ഞു സുരപതിമകുട- 
ത്തെപ്പുറത്തോട്ടു തള്ജൂ 

മുറ്റും കുമ്പിട്ടിടുമ്പോളിവര്‍ ഭവതിയെഴീ- 
ക്കുമ്പൊളിശന്‍ വരുമ്പോള്‍ 

തെറ്റെന്നേവം തുടങ്ങുന്നരികില്‍ നിജഭടാ- 
ലാപകോലാഹലങ്ങള്‍ (29) 


മെത്തും മെയ്യീന്നു പൊങ്ങുന്നണിമ മഹിമയി- 
ത്യാദിയൊത്താഭ ചൂഴും 

നിത്യേ! നിന്നേ നിരൂപിച്ചഹമിതി നിതരാ- 
മേവര്‍ ഭാവിച്ചിടുന്നു 

തത്താദ്ദക്കാം ത്രിണേത്രന്നുടയ പടിമയും 
ധിക്കരിക്കുന്നവര്‍ക്കായ്‌ 

കത്തും കാലാഗ്നി നീരാജനമരുളവതോ 
പാര്‍ക്കിലാശ്ചര്യമാര്യേ! (30) 


83 


സരന്ദര്യലഹരി പരിഭാഷാ 


ഓരോരോ സിദ്ധി നല്‍കുമ്പടിയൊരറുപതും 
നാലുമുണ്ടാക്കി തന്ത്രം 

പാരെല്ലാവും ചതിച്ചപ്പശുൂപതി പരമാ- 
നന്ദമുള്‍ക്കൊണ്ടിരിക്കെ 

പാരം നിര്‍ബന്ധമോതിപ്പനരിഹ പുരുഷാ- 
ര്‍ത്ഥങ്ങള്‍ നാലും കൊടുപ്പാന്‍ 

പോരുന്നിത്തന്ത്രമേവം ക്ഷിതിയിലവതരി- 
പ്പിച്ചു നീ സ്വച്ഛമാര്യേ! (31) 


പാരില്‍ ക്ലിപ്തം ശിവന്‍ ശക്തിയുമലര്‍ശരനും 
ഭൂമിയും പിന്നെയര്‍ക്കന്‍ 

താരാധീശന്‍ സ്മരന്‍ ഹംസവുമഥ ഹരിയും 
പിന്‍പരാ കാമനിന്ദ്രന്‍ 

ഓരോ ഹ്രീങ്കാരമീ മൂന്നിനുമൊടുവിലുദി- 
ക്കുമ്പൊഴീ വര്‍ണ്ണജാലം 

നേരേ നിന്‍ നാമധേയത്തിനു ജനനി! പെടു- 
ന്നംഗമായ്‌ ഭംഗമെന്വയേ (32) 


നിത്യേ! നിന്‍ മന്ത്രരത്നം മുടിയിലലര്‍ശരന്‍- 
തന്നെയും നിന്നെയും ശ്രീ- 

തത്ത്വത്തെയും നിനച്ചും സപദി ചില മഹാ-ം 
ഭോഗയോഗോത്സുകന്മാര്‍ 

ചിത്തം ചേര്‍ക്കുന്നു ചിന്താമണിജപപടമേ- 
ന്തിശ്മിവാവഹ്നിതന്നെ- 


84 


സരന്ദര്യലഹരി പരിഭാഷാ 


ക്കത്തിച്ചക്കാമധുക്കിന്‍ ഘൃതലഹരി ഹവി- 
സാക്കി ഹോമിച്ചിടുന്നു (33) 


സോമാര്‍ക്കദ്വന്ദ്വമാകും സ്തനയുഗളമെഴും 
നീ ശിവന്‍ തന്‍ ശരീരം 

ശ്രീമാനാകും നവാത്മാവതുമിഹ ഭവദാ- 
ത്മാവതാം ദേവിയോര്‍ത്താല്‍ 

ഈമട്ടില്‍ ശേഷശേഷിത്വവുമുരുപരമാ- 
നന്ദസംസൃഷ്ടസമ്പദ്‌- 

ധാമത്വം പൂണ്ട നിങ്ങള്ക്കിവിടെയുഭയസാ- 
മാന്യസംബന്ധമത്രേ (34) 


നീയേ ചേതസ്സ്‌ നീയേ പവനപദവി നീ- 
യേ മരുത്തും ഹവിസ്സും 

നീയാണംഭസ്സ്‌ നീയാണവനി വിവ്ൃതയാം 
നിന്നെവിട്ടന്യമില്ലാ 

നീയേ നിന്നെജ്ജഗത്തായ്‌ ജനനി പരിണമി- 
പപിക്കുവാന്‍ ചിത്സുഖാത്മാ- 

വായും തീരുന്നു പാര്‍ക്കില്‍ പരമശിവനൊടും 
പേരെഴും ദാരഭാവാല്‍ (35) 


ഭൂമദ്ധ്യത്തിങ്കലബ്ദാസ്കരഹിമകരകോ- 
ടിപ്രഭാധാടിയോടും 

ശ്രീമച്ചിച്ഛക്തി ചേരും തനുവുടയ ശിവന്‍ 
തന്‍ പദം കുമ്പിടുന്നേന്‍ 


85 


സരന്ദര്യലഹരി പരിഭാഷാ 


സാമോദം ഹന്ത തത്സേവകനു സകലതേ- 
ജസ്സിനും ഭാസ്സിനും മേല്‍ 

സോമസ്തോമപ്രകാശം തവ ജനനി ലഭി- 
ക്കുന്നു നിര്‍ല്ലോകലോകം (306) 


നണ്ണീടുന്നേന്‍ നഭസ്സിന്നുദയനിലയമായ്‌ 
ശുദ്ധിയില്‍ ശുദ്ധവെള്ള 

ക്കണ്ണാടിക്കാന്തികാളും ശിവനെയുമതുപോല്‍ 
കേവലം ദേവിയേയും 

എണ്ണുമ്പോഴിന്ദുരമ്ൃദ്യുതിയൊടെതിര്‍പൊരും- 
പോലവര്‍ക്കുള്ള കാന്ത്യാ 

ചണ്ഡാന്തദ്ധ്വാന്തവും പോയ്‌ ജഗതി സുഖമൊടsട- 
മ്പുന്നു ചെമ്പോത്തുപോലെ (37) 


ചാലെ പൊങ്ങും ചിദംബോരുഹമധു നുകരാന്‍ 
ചാരു ചാതുര്യഭാരം 

കോലും സന്മാനസത്തില്‍ കുടിയെഴുമരയ- 
ന്നദ്വയം കുമ്പിടുന്നേന്‍ 

ആലാപംകൊണ്ടതഷ്ടാദശകലകള്‍ പെറു- 
ന്നാവഹിക്കുന്നശേഷം 

പാലും പാനീയവും പോല്‍ പ്രകലിതഗുണഭാ- 
വത്തെ ദോഷത്തില്‍ നിന്നും (38) 


സ്വാധിഷ്ഠാഗ്നിതന്നില്‍ സതതമഭിരമി- 
ക്കുന്ന സംവര്‍ത്തസംജ്ഞന്‍ 


86 


സരന്ദര്യലഹരി പരിഭാഷാ 


ഭൂൃതേശന്‍ തന്നെയും തത്സമയയവളെയും 
മാതൃകേ! കൈതൊഴുന്നേന്‍ 
ക്രോധത്തീകത്തിയെത്തുന്നവനുടെ മിഴി ലോ- 
കം ദഹിപ്പിച്ചിടുമ്പോള്‍ 
ജാതപ്രേമാര്‍ദ്ദദൃഷ്യ്യാ ജഗതിയവളു ചെ- 
യ്യുന്നു ശീതോപചാരം (39) 


ധാമം തേടുന്ന ശക്ത്യാ തിമിരഭരമക- 
റും തടില്ലേഖയോടും 
ശ്രീമന്നാനാമണി ശ്രേണികളണിതിരഭൂ- 
ന്നിന്ദ്രചാപാങ്കമോടും 
ശ്യാമശ്യാമാഭയോടും ശിവരവിഹതമാം 
വിഷടപം തന്നില്‍ വൃഷ്ടി- 
സ്തോമം പെയ്യന്ന ധാരാധരമതു മണിപൂ- 
രത്തില്‍ ഞാന്‍ വാഴ്ിടുന്നേന്‍ (40) 


മൂലാധാരത്തില്‍ മേവും ഭഗവതി സമയേ 
കിം നവാത്മാവതല്ലേ 

നീ ലാസ്യം ചെയ്തിടുമ്പോള്‍ നവരസനടമാ- 
ടുന്ന ദേവന്‍ നടേശന്‍ 

കാലേ കാരുണ്യമോടൊത്തവിടെയരുളിടും 
നിങ്ങള്‍ സൃഷ്ടിക്കയാലി- 

ന്നീ ലോകങ്ങള്‍ക്കശേഷം ജനകജനനിമാ- 
രുണ്ടഹോ രണ്ടുപേരും (41) 


87 


സരനന്ദര്യലഹരി പരിഭാഷാ 


കുന്നിന്മാതേ! ഭവല്‍ കുന്തളമതില്‍ മിഹിര 
ശ്രേണിമാണിക്യമായ്‌ സ്വ- 

ചന്ദം ചേര്‍ത്തുള്ള ചാമീകരമകുടമെടു- 
ത്തെണ്ണി വര്‍ണ്ണിച്ചിടുമ്പോള്‍ 

ചന്ദ്രച്ചേദത്തെയമമണ്ഡലതിരണമടി- 
ച്ചാശു ചിത്രീഭവിച്ചി- 

ട്ടിന്ദ്ദരന്‍ തന്‍ ചാപമാണെന്നവനെഴുതുമഭി- 
പ്രായമന്യായമാമോ (42) 


മുറ്റും തിങ്ങിത്തഴച്ചമ്മിനുമിനുസമതാം 
നിന്റെ നീലോല്ലലപ്പ- 
ങ്കറ്റക്കാര്‍കൂന്തലന്തസ്തിമിരഭരമക- 
ട്ടെ ഞങ്ങള്‍ക്കു ഭദ്രേ! 
ചുറ്റും ചേരുന്നതില്‍ പൂനിരകള്‍ സഹജമാം 
തല്‍ സുഗന്ധത്തെ നിത്യം 
പറ്റിപ്പോവാന്‍ വലദ്വേഷിയുടെ മലര്‍വന- 
ത്തീന്നു വന്നെന്നപോലെ (43) 


ക്ഷേമം നല്‍കട്ടെ ഞങ്ങള്‍ക്കയി തവ മുഖസൌ- 
ന്ദര്യനിര്യത്തവേണി- 

ക്കോമത്രോതഃപ്രണാളിക്കുരുസമതപെറും 
നിന്റെ സീമന്തമാര്‍ഗം 

കാമം തത്രത്യമാം കുങ്കമനിരയരിയാം 
കുന്തളക്കൂരിരുട്ടി- 


88 


സരന്ദര്യലഹരി പരിഭാഷാ 


ന്നാമത്തില്‍ പെട്ടിരിക്കുന്നരുണകരകിശോ- 
രങ്ങളാണെന്നു തോന്നും (44) 


കുട്ടിക്കാര്‍വണ്ടിനൊക്കും കുടിലകുറുനിര- 
ക്കൂട്ടമാളും തവാസ്യം 

ചട്ടറ്റീടുന്നചെന്താമരയെയുപഹസി- 
ക്കുന്നു സുസ്മേരമാര്യേ 

മൃഷം സൌരഭ്യമുണ്ടാ മുദുഹസിതരുചി- 
ത്തൊങ്ങലുണ്ടുന്മദത്താല്‍ 

മട്ടുറുന്നുണ്ടു മാരാരിയുടെ മിഴികളാ- 
കും മിളിന്ദങ്ങള്‍ മൂന്നും (45) 


കത്തും തേജോവിലാസത്തൊടു തവ നിറുക- 
ക്കാന്തി കണ്ടല്‍ കിരീടം 

പ്രത്യാരോപിച്ച മറ്റേപ്പകുതി വിധുവതാ- 
ണെന്നു തോന്നുന്നു ഗൌരീ 

വ്യത്യസ്തത്വേന വയ്ക്കപ്പെടുമിതു സമമായ്‌ 
രണ്ടുമൊന്നിക്കുമെന്നാല്‍ 

പുത്തന്‍ പൂവെണ്ണിലാവിന്‍ പുടിക പരിണമി- 
ക്കുന്നു പൂര്‍ണ്ണേന്ദുവായും (46) 


തെറ്റെന്നാത്രാസമെല്ലാം ത്രിഭുവനമതിലും 
നീക്കുവാന്‍ വ്യഗ്രയാം നിന്‍ 

ചെറ്റുള്‍ക്കൂനാര്‍ന്ന ചില്ലിക്കൊടികള്‍ ചടുലവ- 
ണ്ടൊത്ത കണ്ണാം ഗുണത്താല്‍ 


89 


സരനന്ദര്യലഹരി പരിഭാഷാ 


കുറ്റം കൂടാതിടത്തേക്കരമതില്‍ മണിബ- 
ന്ധത്തിനാല്‍ മുഷ്ഠിയാലും 

മുറ്റും മദ്ധ്യം മറച്ചാ മലര്‍വിശിഖനെടു- 
ക്കുന്ന വില്ലെന്നു തോന്നും (47) 


f Be 
അല്ലിത്താര്‍ബന്ധുവല്ലോ തവ ജനനി. വലം 
കണ്ഠതിന്നാണഹസ്സം 
f 
ചൊല്ലേറും ചന്ദ്രനല്ലോ ചടുലമിഴി.യിടം 
കണ്ഠതിനാണു രാവും 
ഫുല്ലത്വം പൂര്‍ണ്ണമാകാതൊരു ചെറുതുപുടം 
വിട്ട പൊന്താമരപ്പു 
വെല്ലം ശ്രീയാര്‍ന്ന മൂന്നാം തിരുമിഴിയതിലാ- 
ണന്തരാ സന്ധ്യതാനും (48) 


ചൊല്ലേറീടും വിശാലാ, ചപലകുവലയ- 
ത്താലയോദ്ധ്യാ, നിനച്ചാല്‍ 

കല്യാണീ കാണ്‍കിലാ ഭോഗവതി മധുര ക- 
ല്ലോല കാരുണ്യധാരാ 

കില്ലെന്യേ മാമവന്തീ ബഹുപുരവിജയാ 
കേവലം വൈഭവത്താ- 

ലെല്ലാ നീവ്ൃത്തുകള്‍ക്കുള്ളഭിധയോടുമിണ- 
ങ്ങുന്നു നിന്‍ ദൃഷ്ടിയാര്യേ! (49) 


കൊണ്ടാടിക്കാവ്യമോതും കവികളുടെ വചോ- 
വല്ലരീസാരഭാരം 


90 


സരന്ദര്യലഹരി പരിഭാഷാ 


തെണ്ടീടും കാതിലെത്തിക്കടമിഴിയിണയാം 
രണ്ടുവണ്ടിന്‍ കിടാങ്ങള്‍ 

ഉണ്ടീടുന്മുഖപ്പെട്ടുുനവരസമെ- 
ന്നുള്ളിലീര്‍ഷ്യാസുബന്ധം- 

കൊണ്ടാണല്ലീ ചുവന്നു ജനനി! കൊതിയൊടും 
ചെറ്റു നിന്‍നെറ്റി നേത്രം. (50) 


ഉത്തരഭാഗം 


കാതോളവും മിഴി കരുങ്കമലത്തിനുള്ള 
ചേതോഹരപ്രഭ കലര്‍ന്നൊരു ചാരുമേനി 
ശീതാംശുപൂണ്ട ചികുരാവലിയെന്നിതുള്ള 
ഭൂതേശപത്നിയുടെ പാദയുഗം തൊഴുന്നേന്‍! (1) 


ശുംഗാരശ്രീവിലേപം ശിവനിതരജന- 
ങ്ങള്‍ക്കു ബീഭത്സകുത്സം 

ഗംഗാദേവിയ്ക്ക രൌദ്രം ഗിരിശനടുമിഴി- 
ക്കദ്ഭതൈകാന്തകാന്തം 

അംഗാരാക്ഷാഹികള്‍ക്കാബ്ഭയയുതമരവി- 
ന്ദത്തിനാവീരമാളി- 

സംഘത്തിന്നംബ! ഹാസം രസമടിയനു നിന്‍ 
കണ്ണു കാരുണ്യപൂര്‍ണ്ണം (2) 


t മൂലത്തിലില്ലാത്തത്‌, ആശാന്റെ സ്വന്തമായിരിക്കും എന്ന്‌ രഹിക്കുന്നു. 


91 


സരന്ദര്യലഹരി പരിഭാഷാ 


കര്‍ണ്ണാന്തത്തോളമെത്തുന്നഴകിയ കഴുകന്‍- 
രുവലൊത്തക്ഷിരോമം 

തിണ്ണം ചേരുന്നു സാക്ഷാത്‌ ത്രിപുരരിപൂമന- 
ക്കാമ്പിളക്കുന്നിതഗ്രാല്‍ 

കണ്ണേവം നിന്റെതോര്‍ക്കില്‍ കുലഗിരികുല ചൂ- 
ഡാമണേ! കാമദേവന്‍ 

കര്‍ണ്ണത്തോളം വലിച്ചേറ്റിയ കണകളതിന്‍ 
കൌതുകം ചെയ്തിടുന്നു (3) 


ലീലാനീലാഞ്ജനത്താല്‍ നലമൊടു നിറഭേ- 
ദങ്ങള്‍ മൂന്നും തെളിഞ്ഞി- 

ട്ടാലോലം നിന്റെ നേത്രത്രിതയമതഖിലലോ- 
കനാഥൈകനാഥേ 

കാലാഗ്നിപ്തഷൂരാകുന്നജഹരിഹരരേ- 
പ്പിന്നെയും സൃഷ്ടിചെയ്വാന്‍ 

നീ ലാളിക്കുന്ന സത്ത്വപ്രഭുതി നിജഗുണം 
മുന്നുമായ്‌ തോന്നുമാര്യേ! (4) 


ഇക്കണ്ടോര്‍ക്കാത്മശുദ്ധിക്കിടയിലിഹ ചുവ- 
പ്പം വെളുപ്പും കറുപ്പും 

കൈക്കൊണ്ടാക്കണ്ണു മൂന്നും കനിവൊടുമിയലും 
നീ ശിവായത്തചിത്തേ! 

ചൊല്‍ക്കൊള്ളും ശോണമാകും നദമരിയമഹാ- 
ഗംഗ കാളിന്ദിയെന്നാ- 

യിക്കാണും മൂന്നു തീര്‍ത്ഥത്തിനുമരുളുകയോ 


22 


സരന്ദര്യലഹരി പരിഭാഷാ 


സംഗമം മംഗളാഡ്യയം (൭) 
ഉന്മീലിപ്പും നിമീലിപ്പതുമുദയലയ- 
ങ്ങള്‍ക്കു ഹേതുക്കളെന്നായ്‌ 
ചെമ്മേ ശൈലെന്ദ്രകന്യേ ജഗതി സപദി സ- 
ത്തക്കള്‍ ചൊല്ലുന്നുവല്ലോ 
ഉന്മേഷത്തിന്നുദിക്കും ഭവനമഖിലവും 
ഘോരസംഹാരതാപം 
തന്മേല്‍നിന്നുദ്ധരിപ്പാന്‍ തവ മിഴിയിമവെ- 
ടടാത്തതാണോര്‍ത്തിടുമ്പോള്‍ (6) 


കര്‍ണ്ണത്തില്‍ പുക്കു നിന്നോടിഹ കുരള കഥി- 
ക്കുന്നു കണ്ണെന്നു നീരില്‍ 

കണ്ണം പൂട്ടാതൊളിക്കുന്നിതു ശരി കരിമീന്‍ - 
പേടമാര്‍ പേടിമൂലം 

ചണ്ഡീ! നീലാബ്ുഗര്‍ഭച്ഛദമരരമട- 
ച്ചാശു കാലത്തിറങ്ങി- 

ത്തിണ്ണെന്നെത്തുന്നു രാവില്‍ തിരിയെയതു തുറ- 
ന്നുള്ളിലാക്കള്ളലക്ഷ്മി (7) 


ഫുലിച്ചീടുന്ന നീലാംബൂജമുകുളനിറം 
പൂണ്ടു നീണ്ടുള്ള കണ്റാല്‍ 

തെല്ലീ ദുരസ്ഥനാം ദീനനിലുമലിവു നീ 
രുവണം ദേവദേവി 

ഇല്ലല്ലോ ചേതമമ്മയ്ക്കിതിലടിയനുടന്‍ 
ധന്യനായ്‌ ത്തീരുമല്ലോ 


93 


സരന്ദര്യലഹരി പരിഭാഷാ 


തുല്യം തൂവുന്നു ചന്ദ്രന്‍ കരമടവിയിലും 
മോടിയാം മേടമേലും (8) 


ആവക്രം നിന്റെ പാളീയിണകളിവകളെ- 
ന്നദ്രിരാജകന്യേ! 

പൃവമ്പന്‍ പൂണ്ട വില്ലിന്‍ പുതുമയഭിനയി- 
ക്കാത്തതാര്‍ക്കാണരയ്ക്കില്‍ 

ഏവം തത്കര്‍ണ്ണമാര്‍ഗം വിരവിനൊടു കട- 
ന്നീ വിലങ്ങത്തിലേറി- 

പ്പോവും പീലിക്കടക്കണ്നകള്‍ കണതൊടു- 
ക്കുന്നപോല്‍ തോന്നിടുന്നു (9) 


രണ്ടും ബിംബിച്ചു തങ്കക്കവിളിണ വിരവില്‍ 
തക്കചക്രങ്ങള്‍ നാലായ്‌- 
തണ്ടാരമ്പന്റെ തേരായ്‌ തവ മുഖകമലം- 
തന്നെ ഞാനുന്നിടുന്നു 
ചണ്ഡത്വത്തോടിതേറിജ്ത്ധടിതി വിരുതില്‍ വെ- 
ല്ലന്നു ചന്ദ്രാര്‍ക്കചക്രം 
പൂണ്ടീടും ഭൂരരഥം പൂട്ടിയ പുരഹരനെ- 
പ്പോരില്‍ നേരിട്ടു മാരന്‍ (10) 


പുത്തന്‍ പീയൂഷധാരയ്ക്കടയ പടിമ ക- 
യ്ക്കൊണ്ടു വാഗ്ദേേവിയോതും 

ചിത്രശ്ലോകങ്ങള്‍ കാതാം പരപുടമതുകൊ 
ണ്ടേട്റു മുറ്റും നുകര്‍ന്നു 


94 


സരന്ദര്യലഹരി പരിഭാഷാ 


ചിത്താഹ്ലാദപ്രയോഗത്തിനു ഭവതി ശിരഃ 
കമ്പനം ചെയ്തിടുമ്പോള്‍ 

പ്രത്യാമോദിക്കയല്ലീ ത്ധണത്ധണജ്ത്ധണിതം 
ചണ്ഡി! നിന്‍ കുണ്ഡലങ്ങള്‍ (11) 


ചൊല്‍പ്പൊങ്ങുന്നെന്റെ ശൈലാധിപഭവനപതാ- 
കേ! നമുക്കൊക്കെയും നി- 

നമൂക്കായിടും മുളക്കാമ്പിതു മഹുരിഹ ന- 
ലട്ടെ വേണ്ടും വരങ്ങള്‍ 

ഉള്‍ക്കൊണ്ടിടുന്ന മുക്താമണികളധികമായ്‌ 
ശീതനിശ്വാസമേറ്റൂ- 

ന്മുക്തീഭ്ൂരതങ്ങളത്രേ വെളിയിലതു വഹി 
ക്കുന്ന മുക്താഫലങ്ങള്‍ (12) 


ചോരചെഞ്ചുണ്ടതില്‍ തേ സുമുഖി സഹജമാ- 
യുള്ള ശോഭയ്ക്ക തുല്യം 

പോരും സാദൃശ്യമോതാം പവിഴലതികമെല്‍ 
നല്ല പക്വം ജനിക്കില്‍ 

പോരാ ബിംബം സമാനം പറവതിനതു ബിം- 
ബിച്ചു സിദ്ധിച്ച കാന്ത്യാ 

നേരിട്ടാല്‍ തെല്ലിനോടും ത്രപവരുമധികം 
ത്രാസമാം ത്രാസിലേറാന്‍ (13) 


മന്ദസ്ട്രേരാഖ്യമാം നിന്മുഖവിധുവിനെഴും 
വെണ്ണിലാവുണ്ടു ചുണ്ടും 


9 


സരനന്ദര്യലഹരി പരിഭാഷാ 


മന്ദിച്ചേറ്റം ചെടിച്ചു മധുരമധികമാ- 
യിച്ചകോരത്തിനെല്ലാം 

പിന്നെപ്പാരം പുളിപ്പില്‍ പ്രിയമൊടിവ ശശാ- 
ങ്കന്റെ പീയൂഷവര്‍ഷം 

തന്നെസ്സേവിച്ചിടുന്നു നിശി നിശി നിയതം 
മോടിയായ്‌ കാടി പോലെ (14) 


പ്രാണപ്രേയാനെ നിത്യം പലവുരുവു പുക- 
ഴന്ന ജിഹ്വാഞ്ചലം തേ 

ചേണൊക്കും ചെമ്പരുത്തിക്കുസുമമൊടു സമം 
ദേവി! ശോഭിച്ചിടുന്നൂ 

വാണിക്കുള്ളോരു ശുദ്ധസ്മടികസദ്ൃശമാ- 
യുള്ള വെള്ളശ്ശരീരം 

മാണിക്യമ്പോലെയാകുന്നവിടെ മരുവിടും- 
മൂലമക്കാലമെല്ലാം (15) 


തോത്പിച്ചാദൈത്യയൂൃഥം സപദി പടകഴി- 
ഞ്ഞാത്തലപ്പാവു പൊക്കി 

ക്കുപ്പായത്തോടുമാരാല്‍ വരുമളവു കുമാ- 
രേന്ദ്രനാരായണന്മാര്‍ 

ത്വദ്ഭര്‍ത്രൂച്ചിഷുമോര്‍ക്കില്‍ പ്രമഥനിതി വെറു 
ത്തം മുറുക്കുന്നു വാങ്ങി- 

ക്കര്‍പ്പുരച്ഛേദമോടും തവ കവിളിനക 
ത്തമ്പിടും തമ്പലങ്ങള്‍ (16) 


96 


സരന്ദര്യലഹരി പരിഭാഷാ 


ചെന്താര്‍ബാണാരിചിത്രസ്തകൃതികള്‍ പലതുമാ- 
വാണി വായിച്ചിടുമ്പോള്‍ 

ചിന്തും മോദേന നീയും ചെറുതു തല കുലു- 
ക്കീട്ടു ചൊല്ലാന്‍ തുടര്‍ന്നാല്‍ 

പൈന്തേനിന്‍ വാണി! നിന്‍ വാങ്മാധുരിമയതിനാല്‍ 
ശബ്ദമേറായ്യമൂലം 

സ്വന്തം കൈവീണതന്നെക്കവിയണയിലെടു- 
ത്തിട്ടു കെട്ടുന്നു വേഗം (17) 


ഉണ്ണിക്കാലത്തു കൈകൊണ്ടഗപതിയനുമോ- 
ദിച്ചതായും സദാ മു- 

ക്കണ്ഠന്‍ മോഹാന്ധനായ്‌ വന്നധരമതു കുടി 
പ്പാനുയര്‍ത്തുന്നതായും 

വര്‍ണ്ണിപ്പാന്‍ വസ്തകിട്ടാത്തൊരു കരഗതമാം 
വാമദേവന്റെ വക്ത്ര- 

ക്കണ്ണാടിത്തണ്ടതാം നിന്‍ ചിബുകമടിയനി- 
ന്നോര്‍ക്കിലെന്തൊന്നുരയ്ക്കം (18) 


കണ്ടീടാം ദേവി! നിത്യം ഹരകരപരിരംഭത്തി- 
ലുദ്യൂതമാം നിന്‍ 

കണ്ുത്തില്‍ കണ്ടകമ്പുണ്ടൊരു മുഖകമല- 
ത്തിന്റെ തണ്ടിന്റെ ലക്ഷ്മി 

ഉണ്ടേവം കാരകില്‍ച്ചേറുരുവിയഥ കറു- 


ത്തും സ്വഗത്യാ വെളത്തും 
തണ്ടിന്‍ താഴത്തു തണ്ടാര്‍ വലയവടിവിലും 


97 


സരന്ദര്യലഹരി പരിഭാഷാ 


ചാരുവാം ഹാരവല്ലി (19) 

പണ്ടാവേളിക്കു ബന്ധിച്ചൊരു ചരടുകള്‍ തന്‍ 
ലഗ്നകം പോല്‍ കഴുത്തില്‍- 

ക്കണ്ടീടും രേഖ മുന്നും ഗതിഗമകമഹാ 
ഗീത ചാതുര്യവാസേ! 

കൊണ്ടാടും ശോഭതേടുന്നിതമിതമധുരമാം 
രാഗരത്താകരത്വം 

തെണ്ടും ഗ്രാമത്രയത്തിന്‍ സ്ഥിതിയെ നിലനിറു- 
ത്തുന്ന കാഷ്ടാത്രയം പോല്‍ (20) 


ലോലത്വം പൂണ്ട തണ്ടാര്‍വലയമൂദുലമാം 
നിന്റെ കൈനാലുമേലും 

ലാലിത്യം വാഴ്നിടുന്നു നളിനനിലയനന്‍ 
നാലുവക്ത്രങ്ങള്‍ കൊണ്ടും 

കാലപ്രദ്ധവംസിതന്‍ കൈനഖനിരയിലലം 
പേടിയായ്‌ ശിഷ്ടശീര്‍ഷം 

നാലിന്നും ദേവിയൊന്നായഭയകരമുയ- 
ര്‍ത്തീടുമെന്നൂഡബുദ്ധ്യാ (21) 


പുത്തന്‍ ചെന്താമരപ്പുനിറമരിയ നഖം 
കൊണ്ടു നിന്ദിച്ചിടും നിന്‍ - 

കൈത്താരിന്‍ കാന്തി ഞാനെങ്ങനെ പറയുമുമേ 
ഹന്ത നീ തന്നെ ചൊൽക 

നത്തംചെയ്യും മഹാലക്ഷ്മിയുടെ കഴലിണ- 
യ്ക്കേലുമാലക്തകം പൂ- 


98 


സരന്ദര്യലഹരി പരിഭാഷാ 


ണ്ടത്യര്‍ത്ഥം നില്‍ക്കിലപ്പങ്കകമൊരു ലവലേ- 
ശത്തിനോടൊത്തിടട്ടേ (22) 


അമ്പൊത്തൊന്നിച്ചു ലംബോദരനുമനുജനും 
വന്നു പാലുണ്ടിടും നിന്‍ 

തുമ്പെപ്പോഴും നനഞുള്ള കുചയുഗളം 
തീര്‍ക്കുമെന്‍ ദുഃഖമെല്ലാം 

മുന്‍പില്‍ കണ്ടായതിന്നും ദ്വീപവദനനുമേ! 
ഹാസ്യമമ്മാറു മോഹാല്‍ 

തുമ്പിക്കൈകൊണ്ടു രൂര്‍ണ്ണം ശിരസി തടവി നോ- 
ക്കുന്നു തത്‌ കുംഭയുഗ്മം (23) 


മാണിക്യത്തോല്‍ക്കുടംതാനമൃതഭരിതമാ- 
കുന്നതാകുന്നു രണ്ടി- 
ക്കാണും നിന്‍ കൊങ്ക കുന്നിന്‍കൊടി!യടിയനിതി- 
നില്ല തെല്ലും വിവാദം 
ചേണെക്കുന്നായതുണ്ടിഹ ഗണപതിയും 
സ്മന്ദനും നാരിമാരെ 
ഘവാണിച്ചീടാതെയിന്നും തവ മുലകുടി മാ- 
റാത്ത കൈത്തോകകങ്ങള്‍ (24) 


ചണ്ഡത്വം പൂണ്ട നാഗാസുരനുടെ തല കിീ- 
റീട്ടെടുത്തുള്ള മുത്തിന്‍ - 

ഷണ്ഡത്തെക്കോര്‍ത്തു കൊങ്കത്തടമതിലനിയും 
മുശ്ധമുക്താരസം തേ 


22 


സരന്ദര്യലഹരി പരിഭാഷാ 


ചണ്ഡി! ചെന്തൊണ്ടിതോല്‍ക്കുന്നധരരുചികളാല്‍ 
ചിത്രമായാ പ്രതാപോ- 

ദുണ്ഡശ്രീയില്‍ കലര്‍ന്നീടിന പുരരിപുവിന്‍ 
മൂര്‍ത്തയാം കീര്‍ത്തിപോലെ (25) 


പാലെന്നുള്ളോരു കള്ളത്തൊടുമയി ജനനി! 
വൈഖരീശബ്ദജാല- 

പ്പാലംഭോരാശിയല്ലോ തവ ഹൃദയമതിീ- 
ന്നൂര്‍ന്നു പായുന്നതോര്‍ത്താല്‍ 

കോലും വാത്സല്യമോടും ദ്രവിഡശിശുവിനായ്‌ 
നീ കൊടുത്താസ്വദിച്ചാ- 

ബാലന്‍ സംവൃത്തനായാന്‍ പ്രഥിതകവികളില്‍ 
ദിവ്യനാം കാവ്യകര്‍ത്താ (26) 


ദേവന്‍ തന്‍ ക്രോധമാകും ദഹനശിഖകളില്‍ 
ദേഹമാഹന്ത വെന്താ- 

പ്പുവമ്പന്‍ വന്നു വീണാന്‍ ത്ധടിതി ഭവതിതന്‍ 
നാഭിയാം വാപിതന്നില്‍ 

ആവിശ്മ്യാമാഭമപ്പോള്‍ ചെറിയ പുക പുറ- 
പ്പെട്ടു മേല്‍പ്പോട്ടതിന്നും 

ഭാവിച്ചീടുന്നു ലോകം ജനനി ഭവതിതന്‍ 
രോമദാമാഭയെന്നും (27) 


കണ്ടാല്‍ കാളിന്ദിനീരിന്‍ ചെറിയ ക- 
ല്ലോലകമ്വോലെയേതാ- 


100 


സരന്ദര്യലഹരി പരിഭാഷാ 


ണ്ടുണ്ടല്ലോ നിന്റെ നാളോദരമതിലഗജേ 
ബുദ്ധിമാന്മാര്‍ക്കതോര്‍ക്കില്‍ 

കണ്ടിച്ചേറ്റം ഞെരുങ്ങും കുചഗിരികളിട 
യ്മള്ള സൂക്ഷ്ലാന്തരീക്ഷം 

തെണ്ടും ദിക്കററ നാഭീഹുഹയില്‍ വരികയാ- 
ണെന്നു തോന്നീടുമാര്യേ (28) 


മാറിപ്പോകാത്ത മന്ദാകിനിയുടെ ചുഴിയോ 
മൊട്ടു രണ്ടിട്ടു രോമ- 

ത്താരൊക്കും തൈലതയ്ക്ള്ളരിയൊരു തടമോ 
താര്‍ശരക്കര്‍ശനത്തീ 

നീറീടും കുണ്ഡമോ നാഭികയിതു രതിതന്‍ 
നിത്യമാം കൂത്തരങ്ങോ 

ദ്വാരോ സിദ്ധിക്കു ഗൌരീ ഗിരീശമിഴികള്‍തന്‍ 
വീക്ഷ്യമാം ലക്ഷ്യമെന്നോ (29) 


പണ്ടേ പാരം ക്ഷയിച്ചും പെരിയ കുചഭരം 
കൊണ്ടുപിന്നെ ശ്രമിച്ചും 

കണ്ടാലാനമ്ൃയാം നിന്‍ കടിലതികയൊടി- 
ഞ്ഞീടുമിന്നെന്നു തോന്നും 

കണ്ടിക്കാര്‍വേണിമൌലേ നദിയുടെ കരനി- 
ല്‍ക്കും മരത്തിന്റെ വേരിന്‍ 

തണ്ടോളം സ്ഥൈര്യമേയുള്ളതിനു ധരസുതേ 
നന്മ മേന്മേൽ വരട്ടേ (30) 


101 


സരന്ദര്യലഹരി പരിഭാഷാ 


അപ്പപ്പോള്‍ വിയര്‍ത്തും വിരവിനൊടു വിജും 


ഭിച്ചും കക്ഷം കവിഞ്ഞും 
കുപ്പായത്തിന്‍ കുഴഞ്ഞുള്ളൊരു കവിള മുറി- 
ക്കുന്ന കൊഞങ്കക്കുടങ്ങള്‍ 
കലിച്ചിട്ടാശുകാമന്‍ ജനനിയൊടിയുമെ 
ന്നോര്‍ത്തു നിന്‍ മദ്ധ്യദേശം 
കെല്‍പ്പോടും മൂന്നുവട്ടം ലവലിലതകളാല്‍ 
കെട്ടിനാന്‍ തിട്ടമാര്യേ (31) 


ഭാരം വിസ്താരമെന്നീവകയെ നിജ നിതം- 
ബത്തില്‍ നിന്നദ്രിരാജന്‍ 
വാരിത്തന്നായിരിക്കാം തവ ജനനി വധൂ- 
ശുല്‍ക്കമായുള്ളതെല്ലാം 
നേരോര്‍ക്കുമ്പോഴതല്ലേയതിവിപുലഭരം 
നിന്റെ നൈതംബബിംബം 
പാരാകത്താന്‍ മറയ്ക്ുന്നതിനെ ലഘുവതായ്‌ 
ചെയ്യയും ചെയ്തിടുന്നു (32) 


തത്തല്‍ കുംഭീന്ദ്രര്‍ തേടും കരനിരകളതും 
തങ്കവാഴത്തരത്തിന്‍ 


പുത്തന്‍ കാണ്ഡങ്ങളും പോര്‍ത്തുടകളിവകളാല്‍ 


നിന്നു നീ വെന്നു രണ്ടും 
ഭര്‍ത്താവിന്‍ മുമ്പു കുമ്പിട്ടധികപരുഷമാം 
വൃത്തജാനുദ്വയത്താല്‍ 


102 


സരന്ദര്യലഹരി പരിഭാഷാ 


കര്‍ത്തവ്യജേഞേ ജയിക്കുന്നമരകരിവരന്‍ 
കുംഭവും ശംഭജായേ (33) 


യുദ്ധേ തോത്പിച്ചിടേണം ശിവനെ നിയതമെ- 
ന്നാശ്നരശ്രേണിയിപ്പോള്‍ 

പത്താക്കിപ്പഞ്ചബാണന്‍ ഭവതിയുടെ കണ- 
ങ്കാലു തൂണീരമാക്കി 

പ്രത്യക്ഷിക്കുന്നിതെന്‍ കീഴ്‌്നഖരകപടമായ്‌ 
പത്തുമസ്താഗ്രമാര്യേ 

നിത്യം വാനോര്‍കിരീടോപലനികഷമതില്‍ 
തേച്ചെഴും മൂര്‍ച്ചയോടും (34) 


വേദങ്ങള്‍ക്കുള്ള മൂര്‍ദ്ധാക്കളില്‍ മുടികള്‍സമം 
ചേരുമച്ചാരുവാം നിന്‍ 

പാദദ്വന്വം കനിഞ്ഞന്‍ ജനനി ശിരോ- 
ദിക്കിലും വയ്ക്കണം നീ 

യാതൊന്നിന്‍ പാദതീര്‍ത്ഥം ഹരനുടെ ജടയില്‍ 
തങ്ങിടും ഗംഗയല്ലോ 

യാതൊന്നിന്‍ ലാക്ഷ സാക്ഷാല്‍ നൃഹരിമകുടമാ- 
ണിക്യവിഖ്യാതയല്ലോ (35) 


നാമിന്നോതാം നമസ്സിന്‍നിരകള്‍ നയനര- 
മ്യാഭമായ്‌ നല്ലരക്കില്‍ 

താവും കമ്രാഭിരാമദ്യുതിയധികമെഴും 
നിന്നടിത്താരിനാര്യേ! 


103 


സരന്ദര്യലഹരി പരിഭാഷാ 


ഭാവിച്ചീടുന്നതിന്‍ താഡനരസമിവനെ- 
ന്നെന്നുമന്തഃപുരപ്പും- 

കാവില്‍ കാണുന്ന കങ്കേളിയൊടു പശുപതി- 
ക്കെപ്പൊഴില്ലഭ്യസൂയ (36) 


പേരലം മാറിയോതിപ്പനരടിപണിവാന്‍ 
വന്നുടന്‍ കള്ളലജ്ജാ- 

ഭാരം കാണിച്ചു വീഴും പതിയുടെ നിടിലം 
തന്നില്‍ നിന്‍ ധന്യപാദം 

പാരം തല്ലുന്ന നേരം ദഹനപരിഭവം 
വീണ്ടതെങ്ങും ജയത്താല്‍ 

ചേരും പാദാംഗദത്തിന്നൊലി കിലികിലിതം 
ചെയ്തതാം ചൂൃതബാണന്‍ (37) 


മഞ്ഞില്‍പ്പെട്ടെങ്കില്‍ മങ്ങും മുഴുവനിരവിലും 
നിന്നുറങ്ങും വിശേഷാല്‍ 

കഞ്ജത്താരേകലക്ഷ്മിനിലയമിതു കഴല്‍- 
ത്താമരത്താരു രണ്ടും 

മഞ്ഞേലും കുന്നിലാടും പകല്ുമിരവിലും 
ശോഭതേടും ഭജിച്ചാല്‍ 

മഞ്ജശ്രീ വേണ്ടതേകും പുനരിതിനു ജയം 
ചിത്രമോ ഗോത്രകന്യേ! (38) 


ചൊല്ലിന്നസ്ഥാനമാം നിന്‍ ചരണമഴലിന- 
സ്ഥാനമാമായതിന്നും 


104 


സരന്ദര്യലഹരി പരിഭാഷാ 


തുല്യം വല്ലാത്തൊരാമപ്പിടയുടെ മുതുകെ- 
ന്നോതിയാല്‍ സാധുവാമോ 

മെല്ലെന്നാ വേളിനാളില്‍ പദമലരു കരം 
രണ്ടുകൊണ്ടും പിടിച്ചാ- 

ക്കല്ലിന്മേല്‍ വച്ച കാലാരിയുടെ കുടുമന- 
സ്ിന്നു കാരുണ്യമുണ്ടോ (39) 


വാനില്‍ തങ്ങുന്ന വാര്‍കേശികള്‍ കരകമലം 
ഭൂമ്പുമാറമ്പിളിക്കൊ- 

ത്തൂനം വിട്ടീ നഖന്പുണ്ടടികളുപഹസി- 
ക്കുന്നതാം നന്ദനത്തെ 

വാനോര്‍മാത്രം വരിച്ചാല്‍ കരതളിരതിനാല്‍ 
കലകം ഭിക്ഷയേകും 

ദീനന്മാര്‍ക്കേകിടും നിന്‍ പദതളിരനിശം 
ഭവ്യമാം ദ്രവ്യമാര്യേ! (40) 


ഭാവം കണ്ടിട്ടു വേണ്ടും പദവി പരവശ- 
ന്മാര്‍ക്കു ചേര്‍ക്കുന്നതായും 

താവും സൌന്ദര്യസാരദ തിയെ മധുവൊഴു- 
ക്കായൊഴുക്കുന്നതായും 

ദേവി ത്വത്പാദമെന്നുള്ളമരലതികതന്‍ 
പൂംകുലയ്ക്കള്ളിലിന്നെന്‍ 

ജീവന്‍ ജീവിക്കുമാറിന്ദ്രിയമൊടുമറുകാല്‍ 
പൂണ്ടു വണ്ടായ്‌ വരട്ടെ (41) 


105 


സരനന്ദര്യലഹരി പരിഭാഷാ 


തെറ്റിപ്പോയിട്ടുപോലും തവ നടയെ മുതി- 
ര്‍ന്നഭ്യസിക്കുന്നപോല്‍ നിന്‍ 
മുറ്റത്തുളേളോരു ഹംസപ്പിടകള്‍ വെടിയുമാ 
റില്ലഹൊ തുല്യയാനം 
മറ്റെന്തോതുന്നതോര്‍ത്താല്‍ തവ കഴല്‍മണിമ- 
ഞ്ജീരമഞ്ജുസ്വരത്തില്‍ 
കുറ്റം കൂടാതവയ്ക്കം ഗതിമുറയുപദേ- 
ശിക്കയാം ശ്ലാഘ്യയാനേ! (42) 


സേവാസന്നദ്ധരാകും ദൂഹിണഹരിഹര- 
ന്മാര്‍ഭവന്മഞ്ചമായാര്‍ 

മേല്‍വസ്ത്രം മൂടുകെന്നായതിനു ശിവനുമാ- 
സ്വച്ഛകാന്തിച്ചലത്താല്‍ 

ദേവി! ത്വദ്ദേഹദിവ്യപ്രഭകളുടനതില്‍ - 
പ്പെട്ടു രക്താഭനായാ- 

ദേവന്‍ ശൃംഗാരമൂര്‍ത്തിദ്യതിസദ്ൃശമഹോ 
കണ്ണിനാനന്ദമായാന്‍ (43) 


മല്ലിക്കാര്‍കൂന്തല്‍തന്നില്‍ കുടിലത മൂദുഹാ- 
സത്തിലത്യാര്‍ജ്ജവം വന്‍ 

കല്ലിന്‍ ദാര്‍സ്ധ്യം കുചത്തില്‍ കുസുമസഹജ- 
സൌഭാഗ്യമന്തര്‍ഗ്ഗതത്തില്‍ 

സ്ഥൌല്യം ശ്രോണീഭരത്തില്‍ സ്റസടതരമരയില്‍ 
സൌഷക്ഷ്ധ്യമേവം ജഗത്തി- 


106 


സരന്ദര്യലഹരി പരിഭാഷാ 


ന്നെല്ലാമാലംബമാകും ശിവകരുണ ജയി 
ക്കുന്നു ശോണാഭിരാമാ (44) 


അങ്കം കസ്തരിയാണങ്ങതിധവളകലാ- 
രാശി കര്‍പ്പുരമാണാ- 

ത്തിങ്കള്‍ബിംബം ജലാഡ്യം മരതകമരവി- 
ത്തട്ടമാണിട്ടുവയ്പ്പാന്‍ 

ശങ്കിപ്പാനില്ലതിങ്കല്‍ ഭവതിയതുപയോ- 
ഗിച്ചു പാത്രം വെടിഞ്ഞാല്‍ 

സമ്ചേതിക്കുന്നു വീണ്ടും വിധിയതിലഖിലം 
ദേവി! നിന്‍ സേവനാര്‍ത്ഥം (45) 


അമ്പോടോര്‍ക്കുമ്പൊഴാര്യേ! ഭഗവതി പുരഭി 
ത്തിന്റെയന്തപുരം നീ 

നിന്‍ പൂജാവൃവത്തി പിന്നീയനിയതകരണ- 
ന്മാര്‍ക്കു സിദ്ധിക്കുമോവാന്‍ 

ജംഭാരിപ്രഖ്യരാകും വലിയ വിബുധരും 
തുല്യമില്ലാത്ത സിദ്ധ്യാ 

സമ്പന്നന്മാരതായിട്ടണിമമുതലൊടും 
ദ്വാരചാരത്തിലല്ലേ (46) 


ധാതാവിന്‍ പത്നിതന്നെക്കവികളനുഭവി- 
ക്കാത്തതാരാണരയ്ക്കില്‍ 

ശ്രീദേവിയ്ക്കം നിനച്ചാലിഹ പതിയെവനാ- 
ക്കില്ലരക്കാശിരിക്കില്‍ 


107 


സരന്ദര്യലഹരി പരിഭാഷാ 


ഭൂതേശന്തന്നെ വിട്ടെൻ൪ഭഗവതി സതികള്‍ 
ക്കുത്തമോത്തംസമേ നീ 

ചൂതേലും കൊങ്കുചേരാന്‍ കുരവകതരുവും 
ഗോത്രജേ പാത്രമല്ലാ (47) 


പാലോലും വാണി പദ്മാസനനു രമണിയാ- 
പൃത്മനാഭന്നു പദ്മാ 
ഫാലാക്ഷന്‍പത്നിയാള്‍ പാര്‍വതിയിതി പറയു- 
ന്നുണ്ടഹോ പണ്ഡിതന്മാര്‍ 
നാലാമത്തേതിതേതാണ്ടവിദിതമഹിമാ 
ഹാ മഹാമായേ ഹാ നി- 
ര്‍വേലാ വിശ്വം ഭൂമിപ്പിപ്പവള്‍ ഭവതി പര- 
ബ്രഘപട്ടാഭിഷിക്ത (48) 


എപ്പോഴാണംബ ലാക്ഷാരസകലിതമതാം 
നിന്റെ പൊന്‍താമരപ്പും- 
തൃപ്പാദക്ഷാളതീര്‍ത്ഥോദകമരുള്‍ക കുടി- 
ക്കുന്ന വിദ്യാര്‍ത്ഥിയായ്‌ ഞാന്‍ 
ഉല്ത്യാമുകനും നിന്നുരുകവിത പൊഴി- 
പിക്കുമത്തീര്‍ത്ഥമേന്ത്ു- 
ന്നെപ്പോഴാണംബ വാണീവദനകമലതാം- 
ബുലലീലാരസത്വം (49) 


ബ്രഹ്മാണിക്കും രമയ്ക്കം വിധിഹരിസമനായ്‌ 
തന്നെ വാണുല്ലസിക്കും 


108 


സരന്ദര്യലഹരി പരിഭാഷാ 


രമ്യം സൌഭാഗ്യമാര്‍ന്നാ രതിയുടയ സതി- 
നിഷ്ഠയും ഭൂഷ്ടയാക്കും 

ചെമ്മേ ജീവിച്ചിരിക്കും ചിരമിഹ പശുപാ- 
ശങ്ങളെല്ലാമറുക്കും 

ബ്രഹ്മാനന്ദാഭിധാനം രസവുമനുഭവി 
ക്കും ഭവദ്ഭക്തനാര്യേ! (50) 


ദീപത്തിന്‍ ജ്വാലതന്നാല്‍ ദിനകരനു സമാ- 
രാധനം ദേവി, യിന്ദു- 

ഗ്രാവത്തില്‍ ശീകരത്താല്‍ ഹിമകരനു വിധി 
ക്കുന്ന പൂജാവിധാനം 

ആപം തന്റേതെടുത്തംബുധിയതിനരുളം 
തര്‍പ്പണം തന്നെ നിന്നെ 

ബ്രാവിച്ചീ നിന്റെ വാക്കാല്‍ ജനനി! ലിപിമയീ! 
തീര്‍ത്തൊരിസ്തോത്രജാലം. (51) 


സൌന്ദര്യലഹരി ഭാഷ സമാപ്തം. 


109 


